മലയാളനാട്‌ 


ചീഫ്‌ എഡിററര്‍ 
എസ്‌. കെ. നായര്‍ 


എഡിററര്‍ 
വി. ബി. സി. നായര്‍ 


ഉമാവാസുദേവ? 
(6-ാം പേജു നോക്കുക) | 


23൧0 October 1977 Phone: 2825, 3362 








ലേഖനം B ഇനിയുറങ്ങൂ 


രമണീവാസവന്‍ 
സാഹിത്യവാരഫലം 


എം. കൃഷ്ണന്‍നായര്‍ നോവല്‍ 
ബോംധബയിലെരാത്രികള്‍ 
കൊളാബാവാല ഈ നായ്ത്കൂളുടെ ലോകം 
കേശവദേവ്‌ എന്‍െറ നിത്യകാമുകന്‍ കാക്കനാടന്‍ 
സീതാലക്ഷ്‌മീദേവു* ധര്‍മ്മപുരാണം 
ധ്യാനത്തിന്‍െറ വിഷാദ ഗീതികള്‍ ഒ. വി. വിജയന്‍ 
പി. ബാബു അമാവാസി 

എന്‍. കൃഷ്ണന്‍നായര്‍ 
കവിത വിളക്കിനുമാത്രമോ ചുവപ്പു” 
സ്വര്‍ഗ്ഗ ഭൂമിയില്‍ കണ്ണദാസന്‍ 
ഉണ്ടികൃഷ്യന്‍ പുതൂര്‍ 
ഭം സ്ഥിരംപംക്ലികള്‍ 


ശ്രീവരാഹം ബാലകൃഷ്ണന്‍ വായനക്കാരുടെ കത്തുകൾ 


കഥ മുഖഭാഗചിത്രങ്ങള്‍ 


വി. ബി, സി. നായര്‍ 
ഞാന്‍ (നീണ്ടകഥ) 


1 ന്‍ [ 
സം രഖചിത്രം 


വിജയന്‍ കരോട്ട്‌ ഫോട്ടോ? വി. സത്യമൂര്‍ത്തി 











പുസ്തം ഒന്‍പതു A ലക്കം ഇരുപത്തിരണ്ടു” 









വായനക്കാരുടെ 
പിള 
കത്തുകള്‍ 








ശാന്തി ഗാമമേ നിനക്കു 
സ്വാഗതം} 


ചിലര്‍ വുണ്ൃംകിട്ടവാ 
പേപ്പറില്‍ യി 
എന്നു” തുടര്‍ച്ചയായി 
ഞാനാകട്ടെ ഒ. വി. 
ണജയം. മഹാജയം. 
ടഞും 

ധര്‍മ്മപുരിയിചെ 
ക്ക* സ്വാഗതം സ്വാഗതം 


55 ഒരു വായനക്കാരന്‍ 
ധ 
ര്‍മ്മപുരാണം ദഹിക്കുന്നില്ല 


a പ്രവര്‍ത്തകരും വിജയ 
ധര്‍ ശദീകരണങ്ങള്‍ തന്നാലും 
ലു. പി opie ലാ 
“കൊണ്ടായിരിക്കാം. ക 
ബേ നപാദനനിലവാരംലച്ചു ക 
ന്ത ദഹിക്കുന്നില്ല, സഹിക്കാനു 
രിക വരേ ദഹിക്കാതി 
ഹിക്കാതിരിക്കയ്യം ചെയ്യന്ന 
വൂമോ ഈ നോവലിന്‍െറ മേന്മ 
അറിഞ്ഞുകൂടല്ലോ. Se 
[ ൭൮1, രാമകൃഷ്ണന്‍, കല്‍ക്കട്ട 


ഇതിന്‍െറ ആത “മസത്ത 
ഒന്നു പറഞ്ഞുതരൂ 


. രണ്ടദ്ധ്യായമേ യ 
പുറത്തുവ 
ടി നാഡ ഒരഭിപ്രായവും see 
2 ല്ല ജീവിതത്തിലാദ്യം വായന 


വെള്ള 
രാമജയം” 
3 എഴുതാറുണ്ട്‌. ഈ 
i വിജയന്‍ മ്മി 
എന്നു" എഴ്ചതിത്തു 


ശാന്തിഗ്രാമമേ നിന 


യില്‍ ഞാനമ്പരന്നു 
0 നില്ലുന്നു തു 
ളേ ധര്‍മ്മപുരാണത്തിന്‍െറ ലെ 
യെരന്തന്നു* ഒന്നു പറഞ്ഞുതരൂ 
൦ സി. കെ. ദയാനന്ദന്‍. 
എം. എ, വാറങ്കല്‍ 





സര്‍, 





മുഖഭാഗചിത്രം എന്ന 
വിരു ടെ Bete പം 
eg ഏല്‍പ്പുറ്ക്കുന്നുണ്ടു്‌ എന്നതില്‍ 2 
അഭിമാനിക്കാം. മീ. VB.Cn 
തന്‍റ തുലിക നിരന്തരം ചലിപ്പിക്ക യർ 
തീട്ടം എന്ന വാക്കച്ചരിക്കന്നതുഴ 
ശ്‌ളീലമായ” കരുതുന്ന പല 











) ണം ഒററ 
മലയാളനാടിനുഴ അഭിനന്ദന Pe 


അച്യുതന്‍, എടക്കാട്ട്‌, ചെറായി 







സാഹിത്യസങ്കല*പങ്ങരം 
ഉലയുന്നു 





ധര്‍മ്മപുരാണം 
വിസര്‍ജ്ജനത്തിലാരംഭ 
സം.” കിരീടം തെറിച്ച 
ശിരസ്സില്‍ വദമൂന്നിനില്ലൂന്ന സമകാലീന 


പഞ്ചേന്ദ്രിയങ്ങ 
തുക്കിയിരിക്കുന്ന 


രാഷ്‌ട്രപതിയുടെ 
ക്കുന്ന “ഇതിഹാം 








ചൊടിച്ചുയരുന്ന 
ആക്ഷേപഹ 
നു മൂച്ചകൂട്ടവാന്‍ ശ്രീ, ഒ.വി. വിജയ 









ട്ധാരണയ്ക്കുഴ 
Re സദാചാരബോധത nr 
- 2 ആസ്പ്വാദനാഭിരുചിയുടെ മുഖ 
തിരെ പിക നായാ 
നസ്തിലുണ്ടുഴ, അതർ 


അടിസ്ഥാനമാക്ക ണ്ടു” ലല 
ക്കൊണ്ടു” വായന തുട 


















നീലവ്വേരൂര്‍ മധുസൂദനന്‍ നായ 





എംഷം ജീവിതത്തിലെ ഏററവും 
പ്രധാനപ്പെട്ട സംഭവം ഞാന്‍ മഫാത്മാ 
ഗാന്ധിയെ കണ്ടു സംസാരിച്ചതാണു”. 
അദ്ദേഹം ആലപ്പഴ കിടങ്ങാംപറമ്പു മൈ 
താനത്തില്‍ പ്രസംഗത്തിനെത്തി, ഇംഗ*ളീ 
ഷുകാര്‍ ഭരിക്കുന്ന കാലം. സര്‍ക്കാ 
രുദ്യേഗസ്ഥനായ എന്‍റ അഷ്തല്‍, ഗാ, 
ന്ധിജിയെ കാണാന്‍ പോകരുതെന്നു വില 
ക്കിയിട്ടം ഞാന്‍ നേരത്തെ പ്‌ളാററ്‌ 
ഫോമിനടുത്തു ചെന്നുനിന്നു. മഹാത്മാഗാ 
ന്ധി പ്രഭാഷണവേദിയിലെത്തിയപ്പോള്‍ 
അന്നത്തേതിനുശേഷം ഇന്നുവരെ ഞാന്‍ 
കണ്ടിട്ടില്ലാത്ത ആള്‍ക്കൂട്ടം “മഹാത്മാ 
ഗാന്ധി കി ജയ്‌" എന്നു വിളിച്ചു. മന്ദസ്സി 
തത്തോടുകൂടി തൊഴ്ണകൈയ്യയര്‍മ്തി പ്‌ളാ 
ററ*ഫോമില്‍ നിന്നു ആ മഹാത്മാവി 
നെറ പാദങ്ങള്‍ തൊട്ട്‌ ഞാന്‍ കണ്ണില്‍വ 
. ഗാന്ധിജി ദയാ പൂര്‍വ്വം ഞാന്‍ ഏതു 
ക്‌ളാസ്സില്‍ പഠിക്കുന്നുവെന്നു ഇംഗ്‌ളീ 
ഷില്‍ ചോദിച്ചു. പുളകപ്രസരത്തോടെ 
ഞാന്‍ മറുപടി നല്‌കി. ഗാന്ധിജി 
ഇംഗ്‌ളീഷില്‍ പ്രസംഗം തുടങ്ങി. പ്രഭാ 
ഷണം തീരാറായപ്പോള്‍ അദ്ദഹം അ 
ഭ്യര്‍ത്ഥിച്ച ഓരോ യും സ്വര്‍ണ്ണാഭര 
ണങ്ങള്‍ ഹരീജനോദ്ധാരണത്തിനായി 
കൊടുക്കണമെന്നു. സ്ത്രീകള്‍ മുന്നോട്ടുവന്നു. 
അവര്‍ കഴുത്തിലും കൈകളിലും കിടന്നതു 
മുഴുവന്‍ ഈരിയെടുത്തു്‌ ഗാന്ധിജിക്കു 
ന്ല*കി. ഏതാനും നിമിഷ കൊണ്ടു" പ്രഭാ 
ഷണവേദിയില്‍ സ്വര്‍ണ്ണക്കൂമ്പാരങ്ങള്‍ 
നിറഞ്ഞു. എന്തൊരു പ്രഭാവം! എന്തൊ 
രു തേജസ്സ്‌! ഗാന്ധിജിയെപ്പോലൊരു മ 
ഹാവ്യക്ത ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇ 
നി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. ഈ 
സംഭവം - ദൃശ്യം _- എന്‍െറ മനസ്സി 
നെറ ദർപ്പണത്തിൽ മങ്ങലേല്യാതെ നി 
ലന്നു മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന 
കാലഘട്ടത്തില്‍ ജീവിക്കാന്‍ കഴിഞ്ഞ 
ഞാന്‍ ധന്യനാണെന്നു തോന്നുന്നു രാഷ്ട 
വ്യവഹാരത്തെയും അതിലെ നേതാക്കന്മാ 
രെയും പേടിക്കുന്ന ഞാന്‍ ഗാന്ധിജിയെ 
എങ്ങനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു 
എന്നു ചിലരെങ്കിലും സശയച്ചേക്കും. 
അതിനു സമാധാനമുണ്ട്‌. ഗാന്ധിജി 
ബുദ്ധനെപ്പോലെയായിരുന്നു. തന്‍െറ കാ 
ലത്തെ രാശ്ടരവ്യവഹാരത്തോടട ഗാതമ 





എം. കൃഷ“ണന്‍നായര്‍ 


ബുദ്ധനു ഒരു ബന്ധവുമില്ലായിരുന്നു. എ 
ന്നാല്‍ അദ്ദേഹത്തിന്‍െറ ഉദ”ബോധങ്ങള്‍ 
രാഷ"്‌ടീയനേതാക്കന്മാര്‍ക്കുപോലും സ്വീ 
കരിക്കത്തക്കവയായിരുന്നു. രാഷ്‌ട്രീയ 
സിദ്ധാന്തങ്ങളെ നിഷ പ്രഭങ്ങളാക്കുന്നവ 
യും രാഷ്‌ട്രീയനേതാക്കന്മാരെ അല്ലപ്രഭാ 
വന്മാരാക്കുന്നവയും ആയ ചിന്താപദ്ധതി 
കളാണു* ഗാതമന്‍ ആവിഷ്‌കരിച്ചത്‌. 
മഹാത്മാഗാന്ധിയുടെ ഉദ്‌ ബോധനങ്ങളും 
ആ രീതിയിലായിരുന്നു, ഗാന്ധിജിയുടെ 


“ മരണം കഴിഞ്ഞു കാലമധികമായില്ല; അ 


തിനുമുന്‍പു” നമ്മള്‍ അദ്ദേഹത്തെ നിന്ദി 
ക്കുന്നമട്ടില്‍ പലതും പ്രവത്തിച്ചുതു ടങ്ങി. 
അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന മാര്‍ഗ്ഗതേ 
ന്നെ കാപട്യം ആവഹികച്ചു. ഗാന്ധി ശി 
ഷ്യന്മാര്‍ . അസാന്മാര്‍ഗ്ഗികത്പത്തിന്‍റ 
മൂത്തിമദ*ഭാവങ്ങളായി മാറി. ഭാരതത്തി 
ലെങ്ങും പ്രശസ്തനായ ഒരു ഗാന്ധിശിഷ്യ 
നെറ വീട്ടില്‍ കുറെദീവസം എനിക്കു്‌ എ 
ന്നും കാലത്തു" പോകേണ്ടതായിവന്നു. 
ഞാന്‍ ചെല്ലുമ്പോള്‍ അദ്ദേഹം നാടകീയ 


3 











- ക 
s ¥ 


ങ്ങളായ അഗേവിക്ഷേപങ്ങളോടുകൂടി 
ചര്‍ക്കയില്‍ നൂലു നൂല്ലൂകയായിരിക്കും അ 
ങ്ങനെയിരിക്കെ പത്രത്തില്‍ ഒരു വാത്ത 
“വന്നു, ഈ ഗാന്ധിശിഷ്യന്‍ എന്നും രാത്രീ 
കടപ്പുറത്തു” തരുണികളുമായി പഞ്ചാ 
രമണലില്‍ മലര്‍ന്നുകിടന്നു” രസിക്കാറു 
ണ്ടെന്ന്‌, വാത്ത സത്യവുമായിരുന്നു. വേ 
റൊരു ഗാന്ധിശിഷ്യന്‍ എന്നും കാലത്തു 
ജഞ്ചുമണിക്ക്‌ എന്‍െറ വീട്ടില്‍വന്ന്‌ 
എന്നെ വ്‌ളിച്ചുണര്‍ത്തി “ഗാന്ധിസത്തെ 
ക്കുറിച്ചു സംസാരിക്കുമായിരുന്ധ. അങ്ങ 
നെ ഗാന്ധിസത്തെ വാഴ്‌ത്തി വാഴ്‌ത്തി 
ഒരുദിവസം മൂവായിരംരൂപജു” ° ഞാന്‍ 
അയാള്‍ക്കു ജാമ്യം നില്‌ക്കണമെന്നു* 
ആവശ്യപ്പെട്ടു. ഒരു ഒപ്പിന്‍െറ കാര്യമല്ലേ! 
എറ പേനയില്‍ മഷ'യുണ്ടായിരുന്നു. 
“ഞാന്‍ ഒപ്പിട്ടുകൊടുത്തു ഒട്ടവില്‍ മുവായി 
രം രൂപയും അതിന്‍െറ പലിശയും അധി 
കാരികള്‍ എന്‍റ ശംബേളത്തില്‍നിന്നു 
ചിടിച്ചെടുക്കാന്‍പോയി. അതുണ്ടായില്ല. 
അതിനുമുന്‍പു” ഞാന്‍ എന്‍െറ കൈയില്‍ 
നിന്നു” രൂപകൊടുത്തു. അത്ഭുതപ്പെടാനി 
ലവ. ഗാന്ധിജി ഒരാളേയു ക്രിസ്തു ഒരാ 
ജേയുള്ള. അവരെപ്പോലെ ശിഷ്യന്മാരും 
“പെരുമാറണമെന്നു നമ്മള്‍ വിചാരിക്കു 
നനതാണു* ബുദ്ധിശൂന്യത. എങ്കിലും ശി 
. ഷ്യന്മാരുടെ കാപട്യം കാണുമ്പോള്‍ അതു 
കാപട്യമാണെന്നു” നാം പറഞ്ഞുപോകും 
ശ്രീ..എന്‍.കെ. ദേശം ഗാന്ധിജയന്തി എ 
ന കാവ്യത്തിലൂടെ പറയുന്നതും അതുതന്നെ 
യാണു". (കവിത ദേശാഭിമാനി വാരിക 
യില്‍) ചില വരികള്‍ കേട്ടാലും; - 
“വെണ്‍കളിർക്കല്ലില്‍ക്കൊത്തിവച്ച 
ള്‌ ബാപ്പുവിന്‍ ചൈത്യം 
കണ്‍കളിര്‍ക്കുമാറനാച്ഛാദനം 
ചെയ്യും ദിക്കില്‍ 
തങ്ങളാവതുമനാച്ഛാദിതാംഗിമാരായി 
ത്തന്നെ നില്ലതേ ഭംഗി 
സന്ദര്‍ഭോച്‌തയുക്തി. 
കവിയുടെ പരിഫാസം തീഷ്‌ണമാണു*; 
ലക്ഷ്യവേധിയാണു”, [അനാച്ഛാദനം എ 
ന്നാല്‍ മൂടിവയ്ക്കാതിരിക്കല്‍ എന്നാണു”. 
ആവരണം മററുന്ന കൃത്യത്തിനു” അനാ 
വരണംചെയ്യുക എന്നാണു്‌ പറയേണ്ടതു. 
“പ്രതിമ അനാവരണം ചെയ്യപ്പെട്ടു" എ 
ന്നെഴുതിയാൽല്‍ ശരി. പെണ്ണുങ്ങള്‍ “അനാ 
കദാദിതാംഗിമാരായി”നിന്നു എന്ത കവി 


4 





‘Magdalene എന്നതു". 


തയില്‍ കാണുന്നതില്‍ തെററില്ല) ശ്രീ 
എം പി. പോളിന്‍െറ ഒരു നേരമ്പോ 
ക്ക്‌” പറഞ്ഞുകൊണ്ട്‌” ഇതു" അവസാനി 
പ്പിക്കാം. പോള്‍സ്റ്റാറ്‌ ഖദര്‍ ധരിച്ചു്‌ 
എവിടെയോ പോകാന്‍ തീവണ്ടിയിലി 
രിക്കുകയായിരുന്നു. അദ്ദേഹത്തെക്കണ്ട 
ഒരു കൂട്ടുകാരന്‍ ആഹ്‌ളാദത്തോടെ ചോ 


3 ദിച്ചുഃ- “അല്ല, സാറ്‌ ഖദര്‍ ധരിച്ചുതുട 


ങ്ങിയോ?” പോള്‍ ചരിച്ചുഴകാണ്ടു മറുപ 
ടി നല*കിഃ- “ഓാര്‍ക്കായ്‌കയലല. വല്ലക 
ര്ഞ്ചന്തക്കാരനോ കള്ളക്കടത്തുകാരനോ 
ആയി എന്നെ തൊറിദ്ധരിച്ചേക്കാന്‍ ഇ 
ടയുണ്ടു”.”? 
- + 


+ 
മഹായശസ്‌കനായ റോഡങിന്‍െറ വി 
ഖ്യതേമായ ശില്പമാണ്‌ Christ and 


യാതനഭകാണ്ടു* 
നിലവിളിക്കുന്ന ക്രിസ്തു കുരിശില്‍ കിടക്കു 
ന്നു നഗ്നനാണു” അഭദുൃഹം. നഗ്നയായ 
മേരി മഗ്ദലന അദ്ദേഹത്തെ ആശ്‌ളേ 
ഷിച്ചുകൊണ്ടു വിലപിക്കുന്നു അവളടെ 
പിറകുവശം മാത്രമേ ദഷ്ടാവിനു കാ 
ണാന്‍ കഴിയുന്നുള്ളു മേരിയുടെ തലക്രി 

വിന്‍െറ ഇടതുഭാഗത്തു”്‌ അരക്കെട്ടില്‍ അ 
മന്ന്രിക്കുന്നു. വൈഷയികത്വം തുളുമ്പുന്ന 
മട്ടിലാണു” റോഡങ്‌ അവളുടെ ശരീര 
വും വിശേഷിച്ചു നിതംബവും നിര്‍മ്മി 
ചിരിക്കുന്നതു, ഈ പ്രുതിമയയുടെ ചിത്രം 
പോലും മനോഹരമാണ്‌; അപ്പോള്‍ പ്ര 
ത്‌മതന്നെ എങ്ങനെയിരിക്കും? എങ്കിലും 
ഒരു ചോദ്യം ഇതു” ഭക്തിയോ സെ 
ക്‌സോ? അതു വേര്‍തിരിച്ചറിയാന്‍ വയ്യാ 
ത്തവിധം റോഡങ്‌ ശില്ലം നിര്‍മ്മിച്ചിരി 
ക്കുന്ന എന്നതാണു്‌ സവിശേഷതയായി 


കാണാനുള്ളത്‌. ബല്‍ജിയന്‍ ചിത്രകാര [ 


നായ ഫെലിഷ്യന്‍ റോപ്‌സ്‌ തളര്‍ന്ന 
ഒരു ലിംഗം കുരിശില്‍ വരച്ചിട്ട്‌? അ 
തന്‍റ മുന്‍പില്‍ ക്ഷീണിച്ച മഗ്‌ദ. 
ലനമേരി നമസ്‌കരിക്കുന്നതായി ചീ 
ത്രീകമിച്ചിട്ടുണ്ടു്‌. ഞാന്‍ ഈ ചി 
ത്രം കണ്ടില്ല. ആരോ അതിനെക്കുറി 
ചു്‌ എഴുതിയതേ വായിച്ചിട്ടുള്ള. അങ്ങ 
നെയൊരു ചിത്രീകരണത്തില്‍ എന്താണു” 
തെറെറന്നു്‌ ആ ഗ്രന്ഥകാരന്‍ ചോദിക്കു 
നാണ്ടെന്നും തോന്നുന്നു ഇതു" ഈശപരനീ 


യാണെങ്കില്‍, പാഷണ്ഡതയാ ണെങ്കില്‍ 


എന്താവാം ആ വാക്കുകളുടെ അര്‍ത്ഥം? ത 











Gy 


anv 


മണിമലയാററില്‍ തീരം 
മരതകശ്യാമള സുന്ദരമോഹവറരഗഃം 
എങ്ങുംമോദകരം! 

തെങ്ങും കവുങ്ങും, പുലാവുമന്യോന ൦ 
കെട്ടിപ്പടിച്ചുമമവെജ്തുന്നനുരാഗം! 
നയനാഭ'രാമം, തീരം, മദനസരോവാരം 
ചമ്പതന്‍ തീരം, സുന്ദര പഞ്ചമരാഗം 
പാടി വരും ക്‌ളിജാലം 

കുളര്‍ നീലജലം, അളിജാലം. 
മണിമലയാററിന്‍ തീരം, 
മാണികൃകല്ലിന്നോരം, 
ഓങ്കാരപ്പൊതളമരും 
മലയാനിലനുടെ തീരം 
ചന്ദനശീതളതീരം 

ഭൂരമ്യയനുരാഗ സ്വര്‍ഗ്ഗീയതീരം. 
മണിീമലയാററില്‍ തീരം, 
മരതകശ്യാമള സുന്ദരമോഹനരംഗം! 


—0-— 





ളന്ന ജനനേന്ദ്രിയത്തിനു പകരം ചീഞ്ഞ 
മൃട്ടക്കോസ്‌* (മുട്ടഗോവ്‌സ്‌ എന്നു്‌ തില 
ണ്ടുവില്‍) കുരിശില്‍ വരച്ചുവച്ചാല്‍ അതു 
ഈശ്വരനിന്ദയാവുകയില്ലേ എന്നും അദ്ദേ 
ഹം ചോദിക്കുന്നു. (ഓര്‍മ്മയില്‍നിന്നു* 
എഴുതുന്നതു”) മതവും സെക്‌സും വേര്‍തി 
രിക്കാന്‍വയ്യ എന്നാവും ഇത'ന്‍െറയെല്ലാം 
അര്‍ത്ഥം. 

മതം മാത്രല്ല, ഏതും സെക്‌സിനോട്ട 
ചേരും. ലിബിഡോയുടെ (കാമ വ്യാ 
പകമായ അര്‍ത്ഥത്തില്‍) സംശോധിതരൂ 
പങ്ങളു- ണല്ലോ സംസ്‌കാരത്തിന്‍െറ വീ 
ഭിന്ന മണ്ഡലങ്ങള്‍. സെക്‌സും നേരമ്പോ 
ക്കും ഒരുമിച്ചുചേത്തിരിക്കുകയാണു* തുള 
സി. മലയാളനാട്ടില്‍ അദ്ദേഹമെഴുതിയ 
ആരും കാണാത്ത ഒരു സമ്മാനം” എന്ന. 
കഥയില്‍ തുളസിയുടെ ഈ പാടവം കാ 
ണാം. കാമുകിക്കു” ഒരു സമ്മാനം കൊട്ട 
ക്കണം കാമുകനു” വല്ലതും വാങ്ങിക്കൊട്ട 
ത്താല്‍ വീട്ടുകാര്‍ ചോദിക്കും അതു്‌ എവി 
ടെനിന്നു കിട്ടിയെന്ന്‌. അതുകൊണ്ടു” അ 
വള്‍ക്കൊരു അരഞ്ഞാണം വാങ്ങിക്കൊടു 
ക്കാന്‍ അയ്യാള്‍ തീരുമാനിച്ചു. സവപര്‍ണ്ണു 





ത്തിലുള്ളതു വാങ്ങണമെങ്കില്‍ പണം ധാ 
രാളം വേണമല്ലോ. അതിനാല്‍ ഇഷ്ടന്‍ 
വെള്ളിയരഞ്ഞാണം വാങ്ങി അവള്‍ക്കു 
സമ്മാനിച്ചു. കാമുകി അതു സ്വീകരിച്ചു 
കൊണ്ടു അയാളോടു പറഞ്ഞു; “എന്‍െറ 
എളിയില്‍ ഒരരഞ്ഞാണം കിടപ്പുണ്ടു 
(ദര്‍ശനം, സ്ര്‍ശനം എന്നതില്‍ക്കവി 
ഞ്ഞു” അവര്‍ തമ്മില്‍ ഒന്നുമുണ്ടായിട്ടില്ലെ 
ന്നു” നമ്മള്‍ അങ്ങനെ മനസ്സിലാക്കുന്നു ) 
കിടക്കുന്ന അരഞ്ഞാണം ഒരുപക്ഷേ സ്വര്‍ 
ണ്ലമാവാം. അതു ചോദിക്കാന്‍ അയാള്‍ 
ക്കു ധൈര്യം വന്നില്ല, : ഏതായാലും ത ' 
ങ്ങള്‍ക്കണ്ടാവുന്ന കുട്ടിയുടെ അരയിലി 
ടാന്‍ അതു” ഉപയോഗിക്കാമെന്നു” അവര്‍ 
തീരുമാനിക്കു ന. കഥ അവസാനിക്കുന്നു. 
കുട്ട്‌യുണ്ടാവുമ്പോള്‍ ഇടാന്‍ അരഞ്ഞാ 
ണം ഇപ്പോഴേ സമ്മാനിച്ചു. പക്ഷേ അ 
വളുടെ ഉദരത്തില്‍ ഒരു കുട്ടി പൊട്ടിമുളച്ചു 
വരുന്നതിന്‌ അവന്‍െറ വകയായുള്ള. സ 
ഞാനം അവളെ ഏല്ലിക്കണ്ടേ? എപ്പോള്‍, 
എവിടെവച്ചു”, എങ്ങനെയാണതു”്‌ അവ 
ഉല്‍ നിക്ഷേപിക്കുക? ആരും കാണാതെ 
വേണ്ടേ അതും നിര്‍വ്വഹിക്കാനും.” സെ 


5 








ക*സിനരനല്‍കിയിരിക്കുന്ന പരിഹാസ 
ത്തിന്‍റ പരിവേഷമാണു* ഇക്കഥയ്്കു ഭം 
ഗി പ്രദാനംചെയ്യുന്നതു്‌. എന്‍െറ ഒരു 
ഭസ്സഹിതന്‍ തുളസിയുടെ കഥ വായിച്ചിട്ടു്‌* 
അശ്‌ളീല മെന്നു” മുദ്രയടിച്ചു ഞാന്‍ അ 
ദ്ദേഹത്തോട്ട യോജിക്കുന്നില്ല. ബസ്സ്‌ 
സ്റ്റോപ്പില്‍ ബസ്സു*കാത്തുനില്ല മ്വോഴാണു* 
കഥയെക്കുറിച്ചുള്ള ഞങ്ങളുടെ തര്‍ക്കം. അ 
പ്പോള്‍ ഞങ്ങളുടെ മുന്‍പിലൂടെ ഒരു ചെറു 
പ്രക്കാരി ചുമടുമായി നടന്നുപോയി. അ 
വര്‍ ധരിച്ചിരിക്കുന്ന തടിച്ചഅരഞ്ഞാണം 
ഇരട്ടമുണ്ടിന്‍റ ഘനത്തെ വെല്ലുവിളിച്ചു 
കൊണ്ടു” പ്രകാശിക്കു കയായി, കരുതിക്കൂ 
ട്രിയാവണം അത്‌ന്‍െറ ഒരുഭാഗം തായി 
ഇട്ടിരിക്കുന്നു. ഞാന്‍ സ്നേഹിതനോടു ചോ 
ഭിച്ചു- “ഇതിനെക്കാള്‍ അശ്‌ളീലമാ 
ണോ തുളസിയുടെ കഥ?” സന്മാര്‍ഗ്ഗത്തി 
നെറ ഉടലെടുത്ത രൂപമായ സുഹൃത്തു” 
ദേഷ്യപ്പെട്ട പഠഞ്ഞു “എന്തെല്ലാമാണ്‌” 
നിങ്ങള്‍ കാണുന്നതു?" ഞാന്‍ ദേഷ്യപ്പെ 
ടാതെ മറുപടിനൽ കി; ആണുങ്ങളെ ആ 
കര്‍ഷിക്കാന്‍വേണ്ടി അവള്‍ക്കു മുണ്ടിനടി 
യിലുള്ള അരഞ്ഞാണം കാണിക്കാം. അതു 
മനഃപൂര്‍വമായി അവൾ ഒരുവശത്തു താ 
ഴ്‌ത്തിയിട്ടതുകൊണ്ടുട നിതംബത്തിന്‍െറ 
പുറത്തുകൂടെ കിടക്കുന്നു. അവള്‍ അങ്ങ 
൭ന ചെയ്തതിലല്ല തെററു്‌; ഞാനതു കണ്ടു 
പോയതിലാണു* അല്ലേ? നിങ്ങളുടെയൊ 
ക്കെ സദാചാരം 
* + + 

ശ്രീ. എം. എസ്റ്റ*. മണിയുടെ പത്രാധി 
പതുത്തില്‍ പ്രസാധനംചെയ്തു കഥ” എ 
ന്ന സ്വാഗതാര്‍ഹമായ മാസികയില്‍, ശ്രീ 
സി, രാധാകൃഷ്ണന്‍ *തൊണ്ടുകളിലെ വണ്ടു 
കള്‍” എന്നൊരു. സാധാരണമായ പ്രേമ 
കഥ എഴുതിയിരിക്കുന്ന. കാമുകിയുടെയും 
കാമുകന്‍െറയ്യം കുട്ടിക്കാലം, യാരവനം ഇ 
വയെ പ്രതിപാദിച്ചിട്ടു്‌ അവരുടെ ജീവി 





തത്തിന്‍െറ ദുരന്തത്തെ അദ്ദേഹം ആവി. 


ഷ്‌കരിക്കുന്നു. പുഴയില്‍ ജീവിതത്തെയും 
കുട്ടിക്കളികളില്‍ വില്ലാലത്തെ ലൈംഗി 
കപ്രവത്തനുങ്ങളെയും അധ്യാരോപംചെ 
യയൂന്നതില്‍ രാധകൃഷ്ണൻ വലിയ സാമര്‍ത്ഥ്യ 


. മോ കലാത്മകമായ അന്തര്‍വീക്ഷണപാട 


വമോ. പ്രദര്‍ശിപ്പിക്കുന്നുവെന്നു പറഞ്ഞു 
കൂടാ. ന്യൂനത അതിനെക്കാള്‍ ഗരവമു 
ള്ളതാണ്‌”.  അനുഭവത്തിന്‍െറ അടിത്തട്ടി 


ലിരിക്കുന്ന സത്യത്തിലേക്ക്‌ കടന്നുചെ 


ന്നതിനെയാണല്ലോ നാം കലയെന്നു ചറ- 


യുന്നത്‌. സ്ഥിരം “ഫോര്‍മുല ”കൊണ്ടു* 


ഒരിക്കലും സത്യത്തില്‍ ചെല്ലാന്‍ കഴിയ്യ- 
കയില്ല. അനാഗതാത്തവകളും “ആഗരതു_ 


ത്തവകളും” എഴുതുന്നമട്ടില്‍ റൊമാന്‍റിക്‌ 
ശൈലിയിൽ എഴുതിയാലും സത്യദേവത 
വിരാജിക്കുന്ന ക്ഷേത്രത്തില്‍ കലാകാരന്‍ 
ചെല്ലുകില്ല. ദൈനംദിനജീവി.തത്തിൽെഠ 
നിസ്റ്റാരാവസ്ഥയില്‍ നിന്നു നമ്മെ മോചീ 
പ്ലിക്കാത്തതു്‌ കലയേയല്ല. 

& + Ed 
ജരുഷ്‌മാങിന്‍റ (Denis Rougemo- 
nt) Love in the Western World പ്ര 
ഖ്യാതമായ ഗ്രന്ഥമാണു. Great criticism 
എന്ന വിഭാഗത്തിലാണു അഭിജ്ഞ 
ന്മാര്‍ .അതു* ഉള്‍പ്പെടുത്തിയിരിക്കുന്നതു". 
(L'Amour et I’Occident എന്നു ഗ്രന്ഥ 
ത്തിന്‍െറ പേരു്‌. തര്‍ജ്ജമ രണ്ടുപേരില്‍. 
Passion and Society—London Love 
in the Western World—-NewYork) 
വൈകാരികത്വം നിറഞ്ഞ കാല്ലനികപ്രേ 
മം മരണത്തെ അന്വേഷിച്ചു കണ്ടെത്തുന്നു. 
എന്നാണു്‌ ഗ്രന്ഥത്തിന്‍െറ ആദ്ൃത്തെ ഭാ 
ഗത്തില്‍ റൂഷ്‌മാങഴ്‌ സ്ഥാപിക്കുന്നതു". 


നീരൂപണസഗ്രന്ഥമൊന്നും ഞാന്‍ രണ്ടാ. - 


മത്തെ തവണ വായിക്കാറില്ല. എന്നാല്‍ 
ഇപ്പുസ്ലകും ഞാന്‍ പല പരിവൃത്തി വായി 
ച്കിട്ടുണ്ടു്‌. സംഹിത്യത്തില്‍ താല്‍പര്യമു 
ളവര്‍ ഇതു” വായിച്ചിരിക്കേണ്ടതാണുഴ, 
ഉല്‍ക്കടവികാര൦ സ്ത്രീ പുരുഷന്മാരുടെ 
പ്രേമം-മരണത്തെ സാക്ഷാത്‌ക്കരിക്കുന്നു 
വെന്നു പറഞ്ഞാല്‍ നമുക്കതു മനസ്സിലാ 
ക്കം. സഹോദരന്മാര്‍ തമ്മിലുള്ള സ്നേ 
ഹം ആ രീതിയില്‍ ഉല്‍ക്കടമാകുമെന്നു പ 
ഞ്ഞാല്‍ വിശ്വസിക്കാരനൊക്കുമോ? -സം 
ശയമുള്ള വര്‍ “കഥാ"മാസികയില്‍ ശ്ര 
ഹരികുമാര്‍ എഴുതിയ “രൂപം നഷ്ടപ്പെട്ട 
മൃഗങ്ങള്‍” എന്ന മനോഹരമായ കഥ വാ 
യിച്ചുനോക്കട്ടെ. ചേട്ടനും അനിയനും. 
ചേട്ടൻ അനിയനോളം ബുദ്ധിമാനല്ല. 
അതു പലരും പറഞ്ഞുകേട്ട ചേടനു. അ 
മര്‍ഷം. ആ അനിയന്‍ മുങ്ങിച്ചാകാന്‍ 


പോയപ്പോള്‍ ചേട്ടന്‍ ആദ്യം സഹായ 
ത്തിനെത്തുന്നില്ല. എങ്കിലും പിന്നീട്ട്‌* 
അയാള്‍ അവനെ രക്ഷിച്ചു. ചേട്ടന്‍റെ 


കൊള്ളരുതായ്‌*മ മനസ്സിലാക്കിയെങ്കിലും 











തനിശ്ചലമായ സഃമൃതിധാരയുട 
അടിക്കയങ്ങളിലെങ്ങോ 
നീയെന്നുമുണ്ടാ യിരുന്നു? 
ഒരനനപചാരികസത്യമായി, 
അദ്ദ ശ്ൃതരഗമായി. 
നടാടെ - 
മുഖാഭിമുഖം നാം കണ്ടുമുട്ടിയപ്പോള്‍ 
നടുങ്ങിയില്ല തെല്ലും ഞാന്‍. 
നേത്തു നേത്തില്ലാതെയാവുന്ന- 


നീര്‍ച്ചാലില്‍ 
ിടപ്പെട്ട തരംഗമായിരുന്നു - 
തളച്ചിടപ്പെട്ട ത നീയടഭപ്പാള്‍. 
എങ്കിലും 
ശങ്കാകുലമെന്മനം: 


ആന്ദനീ യഥാര്‍ത്ഥത്തില്‍? 
മിത്തോ മിഥ്യയോ, സത്തോ സത്യമോ? 


—0— 





അനിയന്‍ അതു“ അച്ഛനെ അറിയിക്കുന്ന 
ല്ല. അതു കണ്ടപ്പോള്‍ ചേട്ടനു കൂടുതല്‍ 
പശ്ചാത്താപം. ചുവരില്‍ നിഴലുവീണു 
ഉണ്ടാകുന്ന മൃഗരൂപങ്ങള്‍ വലിയ പ്രകാശ 
ത്തില്‍ അപ്രത്ൃക്ഷങ്ങളാകുന്നതുപോലെ 
സ്നേഹത്തിന്‍െറ പ്രകാശത്തില്‍ മനുഷ്യ 
നെറ മൃഗീയത ഇല്ലാതാവുന്നു. പ്രയത്ന 
മില്ലാതെ ഹരികമാര്‍ കഥ പറയുകയാ 
ണ്‌. ലളീതമാണിത്‌; അസങ്കീര്‍ണ്ണമാ 
അണ“. പാറക്കെട്ടിനിടയില്‍ വിരിഞ്ഞുനി 
ലൂന്ന്‌ ഒററപ്പൂപോലെ ഇതു” ആഹ്‌ളാദം 
നല'കുന്ന. ഈ കഥയുടെ പ്രസിദ്ധീക 
രണം കൊണ്ടു മാത്രം ശ്രീ. എം. എസ്റ്റ്‌. 
മണിക്കു ചരിതാര്‍ത്ഥനാവാം. 
* ൽ ക 

ഭാതികത്വംകൊണ്ടു മാത്രം പരമസ 
ത്യം മനസ്സിലാക്കാനാവില്ല. ആധ്യതത്മി 
കത്വത്തെ മാത്രം അവലംബിച്ചു അതു 
ഗ്രഹിക്കാനും സാദ്ധ്യമല്ല. അതുകൊണ്ടു 
സുപ്രമാണതയില്ലാത്ത, ഭാഗികമായ മനഃ 


ശാസ്ത്രം എനിക്കൊരിക്കലും ആദരണീയ 
മായിട്ടില്ൂ. എന്നാലും സത്യത്തിലേക്കു 
ചെല്ലാനുള്ള മാര്‍ഗ്ഗങ്ങള്‍ വെട്ടിത്തുറക്കുന്ന - 
പ്രക്രീയ എന്ന നിലയില്‍ മനഃശാസ്ത്രം ഒര 
വില്‍ സ്വീകാര്യമാണ്‌. അങ്ങനെ 
നോക്കുമ്പോള്‍ “മനഃശാസ്ത്രം” എന്ന മാ 
സിക പ്രസാധനം ചെയ്യന്ന ശ്രീ പി. 
എം. മാത്യു (വെല്ലൂര്‍ നല്ലു സേവനമാ 
ണു” അനുഷ്ഠിക്കുന്നതു”. അദ്ദേഹത്തി 
നെറ മാസിക അതുകൊണ്ടാണു” ഒന്നി 
നൊന്നു പ്രചാരമാര്‍ജ്ജിക്കുന്നതു്‌*. വിശ്വ 
സാഹിത്യത്തിലെ ഉത്‌കൃഷ്ടങ്ങളായ കഥ 
കളുടെ (മനഃശാസ്ത്രപരങ്ങളായ കഥകളുടെ 
തര്‍ജ്ജമകള്‍ ഇതില്‍ വായിക്കാം. ഒക്ടോ 
ബര്‍ ലക്കത്തില്‍ പ ളു 
ന്ന കഥയുടെ തര്‍ജ്ജയ ൭ 

re (വിക്‌ററര്‍ ലീനസിന്‍റ 
തര്‍ജ്ജമ.) 

സൈക്കോളജിയുടെനേക്കുള്ള എന്‍റ 
ഈ ഉപാലംഭം ശരിയല്ലെന്നു” എന്‍റ 


7 








“ _ ഗ്രന്ഥപാരായണശക്തിതന്നെ പറയുന്നു. 
ഉപബോധമനസ്സികന്‍റ പ്രവത്തനം കോ 
ണ്ടാണു” ഉജ്ജപലങ്ങളായ . കലാസൃഷ്ടികള്‍ 
ഉണ്ടായതു്‌. എല്ലാ. ജന്മവാസനകളുടേ 
യും പ്രഭവകേന്ദ്രം അതാണു. ഫായിററീ? 
ന്‍റ കണ്ടുപിടിത്തങ്ങള്‍കൊണ്ടു” എത്ര 
പേരുടെ രോഗങ്ങളാണ്‌ ചികിത്സി 


ആററപ്പെട്ടതു*, .: (ഫായിററിനും 2500 
വര്‍ഷം മുന്‍പു്‌ ഭാരതീയര്‍തന്നെ ഉപ 
ബോധമനസ്സു കണ്ടുപിടിച്ചു. വിജ്ഞാന 
വാദത്തിന്‍െറ ഉദ്‌ഘോഷകനായ വസു 
. ബന്ധു എട്ടാമത്തെ ഇന്ദ്ര'യം കണ്ടുപിടിച്ച 
ആളാണു. Psychoknesis, clairvo- 
yance, telepathy ഇവയൊക്കെ മനഃശാ 
 യ്കൃത്തോടു ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യനെ 
കൂടുതൽ മനസ്സിലാക്കാന്‍, ഇവ പ്രയോജന 
പ്പെട്ടകയയംചെയ്യുന്ന, കാര്യമങ്ങനെയിരി 
ക്കെ മനഃശാസ്ത്രത്തെ നിഷേധിക്കുന്നതു” 
ശരിയാണോ? അല്ല്‌ മനഃശാസ്തരത്തിനു” 


സുപ്രമാണതയില്ലെന്നേ ഞാന്‍ പറ 
ഞ്ഞുള്ളു. അതൊരു ഭാഗികശാസ്തമാണെ 
ന്നേ അഭിപ്രഭയപ്പെട്ടുള്ളൂ. 





























3 ചൊറിച്ചിലിനും 2 
വൃഴുക്കടിക്കും 
ദദേപുതിയ ഒഓഷ്ധം 


Oren! Chemcal Works. RAO { lndore ) 





ടഅച്ചിക്കു ദാസ്യപ്രവ്ൃത്തിചെയ്യുന്നവന്‍ 


കൊച്ചിക്കുപോയങ്ങു തൊപ്പിയിട്ടീടണം” 
എന്നു്‌ കവി പറഞ്ഞു. അങ്ങനെ ദാസ്യ 


പ്രവൃത്തിചെയ്യുന്നവനെ എന്‍റ നാട്ടില്‍ : 


പെണ്‍കോന്തന്‍ എന്നു വിളിക്കാറുണ്ട്‌". 
ഴൂ” എന്നു ഇംഗ്‌ളീഷില്‍ പറയുന്ന 
ഭയങ്കരിയുടെ ഭാസനായിട്ടുള്ള ഭത്താവി 
ഒനെ തൊപ്പിയിടീച്ചാല്‍ മാത്രംപോരാ. അ 
യാളെ തെരച്ചിവാലുകൊണ്ടു” അടിക്കുക 
യുംവേണം. “പക്ഷേ, സുന്ദരിയും സുശീല 
യുമായ തരുണിയുടെ ആകര്‍ഷകത്വത്തില്‍ 
പ്പെട്ടു” ദാസനായിപ്പോകുന്ന പുരുഷനെ 
ഞാനൊരിക്കലും കുററപ്പെടുത്തുകയില്ല. 
അയാള്‍ അവളുടെ അടുത്തു ദാസനായി 
ഇരിക്കുമ്പോഴും ചെങ്കോലില്ലാത്ത ചത്രവ 
ത്തിയാണു*. അവളുടെ സന്ദര്യമെന്ന 
സാമ്രാജ്യത്തിന്‍െറ ചക്രവത്തി. . പുരുഷ 
നെ ഒരേസമയം ചക്രവത്തിയും അടിമയു 
മാക്കുന്ന സുന്ദരീ, ഭവതിക്കു നമസ്കാരം. 
ഇത്രയും എഴുതിയതു്‌ കലാകമുദിയുടെ 
കവര്‍ പ്രജിലെ മനോഹരമായ ചിത്രം 
കണ്ടിട്ടാണ്‌. ചേതോഫരങ്ങളായ രണ്ടു 
മെകകള്‍മത്രമേ കാണാന അവയില്‍ 
സ്വര്‍ണ്ണ വളകള്‍. കരതചത്ത॥ല്‍ നാളികേ 
രം. അതിന്‍െറ മുകളില്‍ തുളസിയില. 
ആ കൈകൾ പുരുഷന്‍െറ കൈകളിലാ 
ണു വച്ചിരിക്കുന്നതു”. ഇയതന്നെ പാണ 
ഗ്രഹണം. സ്ത്രീയുടെ സുന്ദരങ്ങളായ കര 
ങ്ങള്‍ കാണുന്നവര്‍ അവളുടെ ആകൃതി 
മുഴുവന്‍ സങ്കല്ിച്ചെടുത്തു്‌ ആഹ്‌ളാദാനു 
ഭൂതിക്ക്‌* വിധേയ നാകുന്നു. Imaginative 
realisation എന്നു" ഇംഗ*ളീഷില്‍ പറയു 
മിതിനെ. ഈ സാക്ഷാത്‌കാരത്തിനു 
സഹായിച്ച പത്രാധിപക്കു കൃതജ്ഞത. 
സ്ത്രീയെ അതിരററു വാഴ്‌ത്തിയോ ഇവി 


“ടെ? ഇല്ല. ഭത്താവായ മെനിലസ്‌ ഇല്ലാ 
ത്രുന്നപ്പോൾ അതിഥിയുടെ ആശ്‌ഭേ ' 


ഷത്തിന്‍െറ ചൂടിലമരാന്‍വേണ്ടിപോയ 
ഫെലരനു ഞാന്‍ മറന്നിട്ടില്ല, ശത്രുവി 
ന്‍െറ ശിരസ്സു” മുറിച്ചെടുത്ത്‌ തളികയില്‍ 
വച്ചു യൃത്തംചെയ്ത സലോമിയെ ഞാന്‍ 
മറന്നിട്ടില്ല. ഭത്താവിനോടു. പ്രതികാരം 
ചെയ്യാനായി സ്വന്തം കുഞ്ഞുങ്ങളെ നശി 
പ്പിച്ച മീഡിയയെ ഞാന്‍ മറന്നിട്ടില്ല. 
* + * 


(ശേഷം 61-ല്‍) 


മം 


i 
3 
br 











ഈ കഥ എഴുതണം, എഴുതിയേ പ 
ററൂ അത്രജ്കു തന്നെ അടിമപ്പെടുത്തിയ 
ചില സംഭവങ്ങളാണ്‌ തന്‍റ മുന്നില്‍. 
ആ സംഭവങ്ങളുടെ പിന്നിലെ വികാരം 
കൂടുതൽ കൂട്ടതല്‍ ഉന്മത്തനാക്കുന്നു. ആ 
ആഗ്രഹത്തിനന്‍റ മുമ്പില്‍ എല്ലാം അടി 
യറവച്ചു. ഈണും ഉറക്കവും ഇല്ലാതെ 
എത്ര രാത്രികള്‍ കഴിച്ചുകൂട്ടി. മുടിയും താ 
ടിയും വളത്തി അലഞ്ഞുതിരിഞ്ഞു. മുഖ 
തു്‌ വൈകൃതം നിഴല്‍ വിരിച്ചപ്പോള്‍ 
സഹപാഠികള്‍ കളിയാക്കി ചിരിച്ചു. പ 
ക്ഷേ, താന്‍മാത്രം ആ ചിരി കേട്ടില്ല. ചെ 
വിയില്‍ താന്‍ എഴുതേണ്ട കഥയുടെ കേ 
ളികൊട്ടായിരുന്നു, കഥാപാത്രങ്ങളുടെ അ 
രങ്ങേററം ആയിരുന്നു മനസ്സുനിായെ. അ 
വരെ നിരത്താനും നിക്കാനും വരച്ച 
ചതുരംഗകളങ്ങള്‍ ആയിരുന്നു തലച്ചോ 
റില്‍. രാജാവും മന്ത്രിയും കുതിരയും തേ 
രും ആനയും കാലികളും നിറഞ്ഞ കള 
ങ്ങള്‍. 

ജപ്പാന്‍കാരുടെ വെടിയുണ്ടകളുടെ മു 
മ്പില്‍ കരിഞ്ഞു പോയെന്നു കരുതിയിരുന്ന 
കേണൽ രാജന്‍ എന്ന തന്‍റ അച്ഛന്‍, 
വര്‍ഷങ്ങളായി ബോര്‍ഡിംഗു്‌ സ്‌ക്കൂളി 
ലെ വെളുത്ത ഭിത്തികളുടെ നടുവില്‍ 
കറുത്ത ജീവിതംകണ്ടു വളര്‍ന്ന്‌ ഞാന്‍, 


എന്‍റ കൊച്ചുപെങ്ങള്‍ രാജി, പരി. 


ഷകൃതവേഷം വമിച്ചു" വിജനമായ. തെരു 
വുകള്ലും ജനനിബ:ഡമായ റോഡുകളി 
ലുംകൂടി സ്വയം കാര്‍ ഓടിക്കയും ഉയന്റ 
ഹോട്ടലുകളിലും ക്‌ളബ്ദ കളിലും എത്തി 
സ്വതന്ത്രമായി വിഹരിക്കുന്ന കേണൽ 
രാജന്‍െറ ഭാര്യയായ ഡാക്ട: സുശീലമേ 
നവന്‍ എന്ന തൊ അമ്മ, അമ്മയുടെ 
മാത്രമായയജ മ്മ എന്ന പട്ടി, ഒഴിവുകാ 








ഉണ്ണിക്ക_ഷണന്‍െറ നീണ്ടകഥ ആരംഭിക്കുന്നു 


ലത്തു” വീട്ടില്‍ തങ്ങുന്ന ചുരുക്കം ചില 
ദിവസങ്ങളില്‍ സുലഭമായി കണ്ടുമുട്ടുന്ന 
അപരിചിതരായ കുറെ മുഖങ്ങള്‍, റമ്മി 
കഴളബ്ബ്‌ലെ യൂവതലമുറയുടെ വികൃത 
പ്രതിഭാസങ്ങള്‍, ശേഖരന്‍മാസ്റ്റര്‍, റഷീ 











ദും സ്റ്റാന്‍ലി, ലക്ഷ"മിക്കുട്ടി, ഹേമ,ലിസ്റ്ി 
തുടങ്ങിയ എത്ര എത്ര വിഭിന്ന മുഖങ്ങള്‍. 
അങ്ങനെ നീണ്ടുപോകുന്ന പട്ടിക പല്ലി 
ളിച്ചു കാണിച്ചുകൊണ്ട്‌ എഴുതു എഴുതു എ 
ന്നാജ്ഞാപിക്കയാണു*. [ 











യുദ്ധത്തില്‍ പ്പെട്ടു മരിച്ചുപോയെന്നു ധ 
രിച്ചിരുന്ന അച്ഛന്‍െറ. തിരിച്ചുവരവും 
കേണലായ ഭത്താവിനെ വര്‍ഷങ്ങള്‍ക്കു 
ശേഷം തീരിച്ചുകിട്ടിയപ്പോള്‍ ഡാക്ടറായ 
ഭാര്യയുടെ തണ്ടത്ത, മരവിച്ച വരവേല്ല”: 
ജപ്പാനിലെ കൊടും കാടുകൾ സംഭാവന 
ചെയ്ത രോഗവും യാതനയുംകൊണ്ടു ത 
കന്ുപോയ അഷ്ലൻ വീട്ടിലെ -പുതിയ 
സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാന്‍ 
കഴിവില്ലാതെ അടിയറവു പറയുന്ന ദയ 
സീയത, മെഡിക്കല്‍ കോളേജിലെ ആദ്യ 

_ വര്‍ഷജീവിതത്തിലെ അത്യന്താധുനിക 
ത്വം, ഗര്‍ഭപാത്രത്തിന്‍െറ ശാസ്ത്രീയതൊ 
ലിയെ അദ്ധ്യാപകന്‍ പോളിച്ചുകാട്ടിയ 
പ്പോള്‍ തന്നെ തട്ടിളണത്തിയ മാനസിക 
ആഘാതം. ഡാക്രറാകാന്‍വന്ന താന്‍ സാ 
ഫിത്യകാരനായി മാറിയ ' പ്രത്യേത അ 
ങ്ങനെ എന്തെല്ലാം സംഭവങ്ങള്‍. എല്ലാം 
അടുക്കും ചിട്ടയുമായി എഴുതി നിറയ്ക്കണം. 
എഴുതാനുള്ള ആഗ്രഹം കൂടിക്കൂടിവരിക 
യാണു”, ആവേശം നിമിഷങ്ങള്‍തോറും 
പോര്‍വിളി നടത്തുകയാണു”. എനിക്കു” 
എഴുതണം എന്ന്‌ കൂടെ താനറിയാതെ പു 
ലമ്പുകയാണു”. എന്നാല്‍ എഴുതാന്‍ തുട 
ഞുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും സംഭവ 
ങ്ങള്‍ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എവിടെ 
നിന്നാരംഭിക്കണം എന്നറിഞ്ഞുകൂടാ. 
“ഒന്നു തുടങ്ങാന്‍ തീരുമാനിക്കുമ്പോഴാണു്‌ 

“മറെറാരു സംഭവം :ഓടിഎത്തുന്നതു*. അ 
ങ്ങനെ നിശ്ചയം മാറിമാറി നീളുക 
യാണു*.. ടട 

എന്നുമുതലാണു” കഥ എഴുതുവാനുള്ള 
ആഗ്രഹം തുടങ്ങിയതു”, കഥയെയും കഥാ 
പാത്രങ്ങളെയും മാററിനിത്തി ആലോചി 
ക്കാന്‍ ശ്രമിച്ചു. ആലോചിക്കുന്തോറും ക 
ഥയും കഥാപാത്രങ്ങളുമാണു* പിന്നെയും 

“മെളിഞ്ഞുവരുന്നതു്‌. അവയുടെ ആഴത്തി 
ലാണു” ചെന്നു ചേരുന്നതു 

എപ്പോഴും ചിന്മാമൂകനായി, ആ വലി 
യ ബഗേ'ളാവിന്‍റ ഒഴിഞ്ഞ മൂലയില്‍ 
ഏകനായി ജീവിതം തള്ളിനീക്കന്ന അ 
ച്ഛന്‍െറയും, അര്‍ദ്ധനഗ്നരായ സിനിമാ 
നടന്മാരുടടയും നടിമാരുടെയും വര്‍ണ്ണചി 
ത്രങ്ങളില്‍ കണ്ണും നട്ടുകൊണ്ടിരുന്നു* വി 
കാരമൂര്‍ദ്ധന്യതയുടെ ഭാവപ്രകടനങ്ങള്‍ 
നടത്തുന്ന രാജിയുടെയും ഓര്‍മ്മകള്‍ മറ 

ന്ന്‌ അല്ലം ആശപാസംകണണ്ടത്താനായിരു 


30 





. ബ്ലില്‍ കാലുകുത്തിയതെന്തു” 


. 
ആവഠമ്മി കള 
ഇപ്പോഴും 
അറിഞ്ഞുകൂടാ. അമ്മയുടെ സ്വകാര്യ 
ബാറില്‍നിന്നും ഉയന്ുപൊങ്ങുന്ന പൊട്ടി 
ച്വിരികളുടെയും ദീര്‍ഘനിശ്വാസങ്ങളുടെ 
യും ശബ്ദവീചികള്‍ താച്ച്‌” ശാസം 
മുട്ട്‌പ്പോടകമെന്നു്‌ ഭയന്നാണോ ക്‌ളബ്ബില്‍ 
പോയതു“. എന്നും സംശയമുണ്ട്‌. എ 
ന്തോ? എനിക്കതു വ്യക്തമല്ല. എന്നെ ആ 
കാലഘട്ടങ്ങളില്‍,” അടക്കിയ ചിന്താഗതി 
എന്താണെന്നു്‌ വിശകലനംചെയ്യാൻ ക 
ഴിയുന്നില്ല. പക്ഷെ ഒന്ന്‌ എനിക്കറിയാം. 
ജീവിതത്തില്‍ നേരിട്ടിട്ടുള്ള ഏററവും വ 
ല"യ മാനസിക ആഘാതം ഉണ്ടായതു്‌ 
ആ ക്‌ളബ്ബില്‍ വച്ചാണ്‌ മറെറാന്നുകൂടി 
പറഞ്ഞാല്‍ ഒരു നോവല്‍ എഴുതുവാനുള്ള 
ആഗ്രഹത്തിന്‍െറ വിത്തു്‌ നട്ടതും മുളച്ച 


ന്നോ താന്‍ ആദ്യമായി 


തും വളര്‍ന്നതും ആ റമ്മിക്‌ളബ്ബില്‍ക്കൂടി . 


യാണ്ട*. 

സുധാകരന്‍ എന്ന കോളേജ്‌ വിദ്യാര്‍ 
ത്ഥി, സുധ എന്ന ആ ചട്ടമ്പി, നീണ്ട 
കൃതാവും നീട്ടിവളത്തിയ മുടിയുമുള്ള നാ 
ടൻ ഹിപ്പി, ഇറുകിയ കാലുറയുടെ മുഴച്ച 
വൈകൃതങ്ങള്‍ക്ക്‌” നിറംപിടിപ്പിച്ചു സം 
സാരിക്കുന്ന നല്ലവനായ ചിത്തക്കുട്ടി, അ 
നനു” ആദ്യമായി കണ്ടുമുട്ടി. ആ റമ്മി കള 
ബ്ലില്‍വച്ചു്‌. j 

തനിക്കാരെയും പരിചയമില്ല. എന്നി 
ടൂം ഒറരയ്കു കയറിചെന്നു. ധൈര്യമായിട്ട്‌” 
എല്ലാവരെയും നോക്കി. മീശമുളയ്ക്കാത്ത 
പ്രായം ആരും ശ്രദ്ധിക്കപ്പെടുന്ന സന്ദ 
ര്യം. അസൂയാര്‍ഹമായ രീതിയിലുള്ള വ 
സ്തധാരണം പേരു ബാലു. ബോര്‍ഡിംഗി 
ലായിരുന്നു വിദ്യഭ്യോസം. മദ്രാസ്‌ ക്രി 
സ്മ്യന്‍കോളേജില്‍നിന്നും പ്രീഡിഗ്രി പാ 
സ്റ്രായി മെഡിക്കല്‍കോളേജില്‍ അപേ 
ക്ഷിച്ചിട്ടണ്ടു്‌. അഡ്‌മിഷന്‍ കിട്ടുമെന്നുറ 
പ്പാണ്്‌. താമസിക്കുന്ന റോഡിന്‍െറ 
പേര്‍ പറഞ്ഞു. അങ്ങനെ ചോദ്യങ്ങളില്‍ 
ക്കൂടി ഉത്തരങ്ങളില്‍ക്കൂടി പരിചയപ്പെട്ട 
സുധ എന്ന ഹിപ്പിയെ ചട്ടമ്പിയെ അ 
പ്പോഴാണു പരിചയപ്പെട്ടത്‌. സുധയുടെ 
ഒരു ചോദ്യത്തില്‍ക്കൂടി, ഒരിക്കലും മറ 
ക്കാനാകാത്ത ഒരു ചോദ്യത്തില്‍ക്കൂടി. 
“ഡാക്ടര്‍ സുശീലാമേനവന്‍െഠ അടുത്താ 
ണോ താമസം ചോദ്യം കേട്ട്‌ എല്ലാവ 
രും ചിരിച്ചു. ആ ചോദ്യത്തില്‍ പി 








ന്നാല്‍ എന്തോ കളിഞ്ഞുകിടക്കുന്നതുപോ 
മാ ദഹിക്കാത്ത, പിടികിട്ടാത്ത എന്തോ 
ഒന്നു്‌. പക്ഷെ താന്‍ അതു മനസ്സിലാക്കി 
യെന്നു ഭാവിച്ചില്ല. ആ കൂട്ടത്തില്‍ ചിരി 
ച്ചതും ഇല്ല. പക്ഷെ അറിയാതെ പറഞ്ഞു 
പോയി. അതെ ആ വിീടിരു തൊട്ടട്ടത്താ 
ണു“. തന്‍െറ മനസ്സിന്‍െറ അഗാധതയീ 
ലേക്കു തുറഞ്ഞുകയറിയ ഒരു ശരം. ശരീര 
ത്തിന്‍റെ നാഡീവ്യുഹ്‌ങ്ങളില്‍ക്കൂടി മി 
ന്നിമരഞ്ഞ ഒരു വിദ്യുത്‌പ്രവാഹം- 
ഇന്നും ഓര്‍മ്മിക്കുവാന്‍ കൂടി ഭയം പരി 
ഹാസത്തിന്‍െറ ചിരികള്‍ അഗ്നേയാസ്ത്രം 


പോരല ചെവിക്കുള്ളില്‍ ആഞ്ഞാഞ്ഞു 
പതിച്ചു. താന്‍ ഉരുകി ഉരുകി ഒന്നും അല്ലാ 
തായി. പിന്നെ ഉണ്ടായതായിരിക്കണം ത 
ന്നിലെ സാഹിത്യകാരന്‍. ഞാന്‍ എന്ന 
വികൃതജീവി. സുധാകരന്‍ എന്ന ഹിപ്പി. 
സൂധ എന്ന ചട്ടമ്പി കല്ലിച്ചുതന്നതാണു* 
അവിടെനിന്നുള്ള എന്‍െറ ജീവിതം. ഒരു 
പൂതിയ ജീവിതം അവിടെനിന്നുതന്നെ 
ആരംഭിക്കയാണു”. എന്‍െറ നോവലും 
അവിടടനിണുതടന്ന ആരംഃഭിക്കയാണു*. 
നീണ്ട കാത്തിരിപ്പിനുശേഷം. 








കേണല്‍ അമ്പരന്നുപോയി. ആഡയ്‌ 
രികുറിപ്പുകള്‍ കിഴ്‌പോട്ടു്‌ വായിക്കുവാന്‍ 
ആ വൃദ്ധ നേത്രങ്ങൾക്കു ശക്തിയില്ലാതെ 
വന്നു. ശ്വാസംമാട്ടന്നതുപോലെയുള്ള. ഒരു 
തോന്നല്‍. വല്ലാതെ വിയക്കകയും വിറയ്ക്കു 
കയും ചെയ്ത. 

സഭ്രേമപൂര്‍ണ്ണമായ അനേകം സഭേവ 
ങ്ങള്‍ കേണലിന്‍െറ ജീവിതത്തിനിടയില്‍ 
അഭിമുഖീകരിക്കേണ്ടിവന്നിട്ടുണ്ട*. മുപ്പതു 
വര്‍ഷത്തെ സൈനികജീവിതം ആ മനു 
ഷ്യനു” ഏററവും വലീയ ദുരത്തങ്ങള്‍ അ 
ഭിക്കടി നേരിടേണ്ടിവന്നിരുന്നു വെങ്കിലും 





Y ZZ 


ആ മനസ്സിനു” അവഭയാന്നും ഒരു നേരിയ 
പോറലുപോലും ഏല്ലിക്കുവാന്‍ കഴിഞ്ഞി 
രുന്നില്ല ദുര്‍മാര്‍ഗ്ഗിയായ ഒരു ഭാര്യ, 
സൊസൈററിലേഡിയുടെ പുറംചട്ടയ 
ണിഞ്ഞു* തന്നെ കള പ്പാവയാക്കി ദൂരത്തു” 
എറിഞ്ഞപ്പോഴും സ്വന്തം മകളുടെ രതി 
വൈകൃതങ്ങളുടെ മുമ്പില്‍ മൂകനായി നോ 
ക്കിന'ല്ലേണ്ടിവന്നിടുള്ളപ്പോഴും ആ മനു 
ഷ്യന്‍ ഞെട്ടിയില്ല. എന്നാല്‍ തന്‍റ ൭ 
കറ ഡയറിക്കുറിപ്പകള്‍ തന്നെ ഞെട്ടി 
പ്പിക്കുന്നതായി കേണലിനു തോന്നാതിരു 


11 


























ന്നില്ല. 
കേണല്‍ മുറിയിലുള്ള ജന്നലുകളും വാ 
തിലുകളും. മുറുക്കി അടച്ചു,” കററികളും 
കൊളുത്തുകളും ഒന്നുകൂടി പരിശോധി. 
“എല്ലാം ഭദ്രമെന്നു ബോദ്ധ്യപ്പെട്ടിട്ടുപോ 
ലും അയാള്‍. ഒരു കള്ളനെപ്പോലെ ഭയന്നു. 
വെളിയില്‍ കേള്‍ക്കുന്ന നേരിയ ശബ്‌ദം 
പോലും തന്‍റ മകന്‍റ വരവാണന്നു 
തെററിദ്ധരിച്ചു. അസ്വസ്ഥതനിറഞ്ഞുനീ 
ന്ന്രുന്നുവെങ്കലും എവിടെനിന്നോ തിരി 
കെലഭിച്ച ആത്മധൈര്യം ആ വൃദ്ധനേത്ര 
ങ്ങള്‍ക്കു കുറെകൂടി ശക്തി കൂട്ടിക്കൊട്ടത്തു. 
ആ ഡയറി്‌ക്കുറിപ്പുകളലേക്കു”, ബാലുവി 
ന്‍െറ വേദപ്രമാണങ്ങളിലേക്കു്‌്‌ കേണല്‍ 
വീണ്ടും കണ്ണോടിച്ചു. 
പിന്നീടാണു” എനിക്ക്‌* അതു മനസ്സി 
ലായതു*. സത്യമായ സത്യം. നാഷണല്‍ 
ഹോട്ടലിലെ ബാറില്‍ ഒററയ്ക്ക്രക്കു 
മ്പോള്‍, സ്നോച്ചുവിസകിനിറച്ച ഗ്‌ളാ 
സ്കള്‍ കരളിന്‍െറ നേരിയ ഭിത്തികളില്‍ 
സുഖകരമായ ഒരു വേദന സമ്മാനിച്ച 
പ്പോള്‍, ഡാക്ടര്‍ സുശീലാമേനവന്‍െറ അ 
മിതമായ വരുമാനത്തിന്‍െറ ഒരു വലിയ- 
പങ്ം* മെഡിക്ക ല്‍ കോളേജ" വിദ്യാത്ഥിയാ 
യ ബാലുവിന്‍െറ കൈകളില്‍ക്കൂടി അനു 
സ്യൂതമായി വഴതിരപാഭയ്കാണ്ടിരുന്ന 
', പ്പോള്‍ മാത്രമാണു” എന്‍റ ഡംരണ ശ 
രിജ്ണും രൂപകോണ്ടതു” അപ്പോഴാണു" 
ആ സത്യം മനസ്സിലായതു”. -സുധ എന്ന 
ചട്ടമ്പിയും റമ്മിക്‌ളബ്ബിന്‍െറ പരിസര 
വും അല്ല തന്നെനശിപ്പിച്ചതു*. അല്ലങ്കില്‍ 
ഇന്നത്തെ ബാലുവിനെ സൃഷ്ടിച്ചതു. അര്‍ 
ഹതയില്ലാത്ത, ചേര്‍ച്ചയില്ലാത്ത, പൊരു 
ത്തമില്ലാത്ത ഒരു വിവാഹബന്ധം. കെട്ടി 
കോര്‍ത്ത തന്‍െറ മുത്തച്ഛന്‍തന്നെയാണു” 
തന്നെ ഒരുതരത്തില്‍ നശിപ്പിച്ചതും മ 
റെറാരുതരത്തില്‍- വളത്തിയതും. വയനാ 
ടിനപ്പൂറത്തുഴു/ ഉയ ന്നുനില്ലുന്ന കട്ടകുമലയു 
ടെ അടിത്താഴ*വരകളിലെ തുഭൂചേരിക 
ളില്‍നിന്നും ഒളിച്ചോടിവന്ന മൂത്തച്ഛന്‍. 
വടക്കുന്നുഥന്‍െറ മുമ്പില്‍ പെട്ടിക്കടയുടെ 
ചട്ടക്കൂട്ടില്‍ ഒതുങ്ങി ജീവിതമാരംഭിച്ച 
പ്പോഴായിരിക്കാം ആ പ്രക്രിയയും തുടക്ക 
മര്‍ട്ടതു*. അതുമല്ലങ്കിൽ ചുരുങ്ങിയകാലം 
കൊണ്ടു” ഒരു ധനാഡ്്യനായ മുത്തച്ഛന്‍ 
കോട്ടയത്തെ ഒരു പ്രശസ്ത നായര്‍താവാ 
ട്ടില്‍ ബാന്ധവം ഭൂടി മേനവന്‍ ആയ 


12. 





പ്പോള്‍ -മുതലായിരിക്കാം ആ ദമ്പതികള്‍ 


ക്ട്‌ പില്യാലത്തു” ഒരുപോലെ പ്രശസ്തനും 
അശക്തനുമായ കേണല്‍ രാജന്‍ എന്ന മ 
“കല്‍ ഉണ്ടായപ്പോഴായിരിക്കാം എന്നിലെ 
കറുത്ത പാടും മൊട്ടിട്ടത്‌, എന്തായാലും 
എനറ ഇന്നത്തെ പരിണാമം റത്മിക്‌ള 
ബ്ലില്‍വച്ചുണ്ടായതല്ല അതിന്‍െറ. കാര 
ണക്കാരന്‍ സുധാകരന്‍ എന്ന ഹിപ്പിയുക 
ല. അതു തീര്‍ച്ചതന്നെ. ഒളിഞ്ഞുകിടക്കു 
ന്ന മറേറതോ രഹസ്യം ഇതില്‍ 
കണ്ടേക്കാം. 


കതകില്‍ ആരോ മുട്ടി ശബ്ദുമുണ്ടാക്കിയ 


പ്പോള്‍ മുട്ടലിമനാടൊപ്പം കേണലും ഞെ 
ട്ടി. . തന്‍െറ മകനായിരിക്കാം വരുന്നതു്‌. 
അയാള്‍ ആ ഡയറി പെട്ടിയില്‍ തന്നെ 
വച്ചു പൂട്ടി. ത.ക്കോല്‍ ഇരുന്നടത്തുതനെ 
വച്ചു. എല്ലാം ശരിയാണോ എന്നു” ഒന്നു 
കൂടി വരിശോധിച്ചിട്ടു്‌ ഉറപ്പു വരുത്തി 
യിട്ടു” നേരേ കതകിന്‍െറ. സമീപത്തേക്കു 
നടന്ന കേണല്‍ പെട്ടെന്നു* നിന്നുപോയി 
മകനെ നേരിടുവാനുള്ള ഉള്‍ക്കരുത്തു" തനി 
ജുണ്ടോ? സ്വയം ഒരാത്മപതിശോധന 
നടത്തി. പോക്കററില്‍നിനണും ഒരു ചെ 
റിയ കുപ്പി തപ്പി എടുത്തു. അതില്‍ എഴ്ച 
തിയിരിക്കുന്ന ചൂവന്ന അക്ഷരങ്ങളില്‍ക്കൂട? 
ആ കണ്ണുകള്‍ സഞ്ചരിച്ചു തന്‍റ മകനെ 
ഇങ്ങനെ ഒരു സന്ദര്‍ഭത്തില്‍ അഭിമുഖീക 


ര ക്കേണ്ടി വരുമായിരുന്നില്ല. ബര്‍മ്മീസു* - 


യുദ്ധത്തിൽ തടവുകാരനാക്കപ്പെട്ടമെന്നു 
തീര്‍ച്ച വന്നപ്പോഴാണു” എന്നും കൊണ്ടു 
നടക്കാറുള്ള ആ കപ്പി കേണല്‍ ആദ്യ 
മായി എടുത്തതു. സുഛ്ല്‍സിംഗാണു" 
ആ കപ്പി തട്ടിതെറുപ്പിച്ചതു”. ഉടയാത്ത 
ആ കുപ്പിയുടെയും സുഛന്‍സിംഗിന്‍െറ 
തുറിച്ച നോട്ടത്തിന്‍െറയും മുന്നില്‍ താന്‍ 
നിസ്റ്റഹായനായി. അതു സംരവിച്ചില്ലാ 
യിരുന്നെങ്കില്‍ പെ ടോളിന്‍െറ കരിഞ്ഞ. 
ഗന്ധവുമായി .അലിഞ്ഞുചേന്ത" ബര്‍മ്മ 
യിലെ വനാന്തരങ്ങളില്‍ തന്‍െറ ആത്മാവു" 
അലഞ്ഞുതിരിയുമായിരുന്നു. - 


ലാഹോറിലെ വാടകവീട്ടില്‍ സൃശിയെ 


തനിച്ചാക്കിയിട്ടു്‌ ബര്‍മ്മയിലെ യുദ്ധമുന്ന 
ണിയിചേക്കു* അടിയന്തിരമായി പുറപ്പെട്ട 


_ കേണല്‍ അന്നു” താന്‍ ജീവിതത്തിന്‍ 


മറെറാരു മേഖലയിലേക്കു" സ്വയം എറി 
യപ്പെടുകയായിരുന്നു എന്നുള്ളതു്‌ അറി 
ഞ്ഞിരുന്നില്ല. ഒന്നര വര്‍ഷത്തിനു ശേഷം 



















i 
! 


4 
| 
i 





1 


ന്‍െറ 


യുദ്ധമുന്നണിയിലെ ഇടുങ്ങിയ കൂടാരത്തി 
അരണ്ടവെളിച്ചത്തില്‍ വൈകി 
എത്തിയ സുശിയൃയടെ കത്തു" കേണലിളന്‍റ 
മനസ്സിനെ ആദ്യമായി മരവിപ്പിച്ച മഞ്ഞു 
കട്ട്‌ ആയിരുന്നു. അന്നും ഈ വിഷക്കുപ്പി 
തൊട്ടില്ല. മറിച്ചു” സുശിയോട്ട്‌ മാപ്പു 
ചോദിച്ചുകൊണ്ടു്‌” മറുപടി കത്തയക്കുക 
യായിരുന്നു” എന്‍െറ സുശീ. നീ ഒരു 
പെണ്‍കുഞ്ഞിനെ പ്രസവിച്ച വിവരം അ 
രിഞ്ഞു. വളരെ സന്തോഷം. അവള്‍ എ 
ന്‍െറ മകള്‍ ആണു്‌. നമുക്ക്‌ ഒരു പെണ്‍ 
കട്ടി ഉണ്ടായതായ? ബാലുവിനെ അറിയി 
ക്കുക. അവനും സന്തോഷിക്കട്ടെ. സൃശീ 
ലാഹോറില്‍ നിന്നെ തനിച്ചു താമസിപ്പി 
ചതു” എന്‍റ തേററാണു*. പെട്ടെന്നു 
പോരേണ്ടിവന്നു. അങ്ങിനെ സംഭവിച്ചു 
നിന്‍െറ വികാരങ്ങളുടെ ചൂട്ട്‌" ദാഹത്തി 
൭ന്‍റ ആഴം എത്രകണ്ടു” ഉണ്ടെന്നു്‌ എനി 
ക്കറിയാം. ബലിഷ്‌ഠനായ ഞാന്‍ പോ 
ല്യം തോററു പോകാറുള്ള നിന്‍െറ വികാ 
രമൂര്‍ച്ചയും ലാഹോറിലെ ഏകാന്ത വര 
സവും നിന്‍െറ സൊസൈററിഭാത്തും നീ 
പലരുടെയും ഉപകരണമാക്കി തീര്‍ത്ത 
തില്‍ തെററുകാരനായ ഞാന്‍ പശ്ചാത്ത 
പിക്കുന്നു. മാപ്പുചോദിക്കുന്നു. പക്ഷെ, 
എന്‍റ സുശീ നീ എനിക്കുവേണ്ടി ഒരു 
ഉപകാരം ചെയ്യണം. ഒരിക്കലും അവള്‍ 
എന്‍െറ മകളല്ലെന്നുള്ള സത്യം ആരോട്ടം 
പറയരുതു“, എന്നോടു പോലും നീ അ 
താവത്താക്കരുതു്‌, സുശി. ആ സത്യം 
ഇന്നുമുതല്‍ ഇല്ലാതായിരിക്കുന്ു. എന്‍റ 
പൊന്നുമോളെ കാണാന്‍ ഞാന്‍ ഉടനെ 
വരും." ഈ കത്തെഴുതുമ്പോഴും പിന്ന? 
ടൊരിക്കല്‍ രാജിയുടെമുമ്പില്‍വച്ച്‌ സുശീ 
ആ മരിച്ചുപോയ സത്യം വീണ്ടുംവീണ്ടും 
വിളിച്ചു പ'റയുമ്പോഴനം മരിക്കണമെന്നാഗ്ര 
ഹിച്ചിട്ടില്ല. എപ്പോഴും കൊണ്ടു നടക്കുന്ന 
ആ കുപ്പി തൊട്ടുനോക്കിയിട്ട്‌ല്ല. ഇന്നു 
കേണരു ആ കുപ്പ! എടുത്തു. തന്‍റതായ, 
തന്‍െറ ഏകസമ്പാദ്യമായ മകനെ നേരി 
ടാന്‍ കഴിയാതെ വാതിലല്‍ തുടരെതുട 
രെ തട്ടുന്ന ശബ്ദത്തിന്‍റെ മാറെറാലി 
യില്‍ ആ വിഷകുപ്പ? അറിയാതെ പാക്ക 
ററില്‍ വീണുപോയി. കേണല്‍ യാന്ത്രി 
കമായി വാതില്‍ തുറന്നു. 
(തുടരും) 
൨. 






| 














NBS NEWS 


അദ്ധ്യാത്മ രാമായണം 
തുഞ്ചത്തെഴുത്തച”ഛന്‍ 


പത്തി തിരിച്ചുള്ള പുതിയ SPCS 
പതിപ്പു്‌. എ. ഡി. ഹര്ശര്‍മ്മയുടെ 
പഠനാര്‍ഹമായ അവതാരികയും കാ 
ണ്ഡങ്ങളെക്കറിച്ചുള്ള സംക്ഷിപ്ല്‌ വി 
വരണവും ഇതിലുണ്ട്‌. വില 15 ക. 


ചിരിയ്ക്കും തളിക 
വെന്നി വാസ പിള്ള 


എട്ട ഹസ്യലേഖനങ്ങളുടെ സമാ 
ഹാരം. ആസ്വാദകരെ ഒരു പുനര്‍ 


വിചിന്തനരതിനു പ്രേരിപ്പിക്കുന്നൂ 

ഓരോ ലേഖനവും. വില 4 - 25. 

അച്ചന 
സാറാതോമസ്‌ 


ഇനിയൊരു ജന്മത്തെ ആരാധിച്ചു” 
അര്‍ച്ചനചെയ്ത കാത്തിരിക്കുന്ന്‌ ഒരു 
യുവാവിന്‍െറയും അയാളെ പിന്തു 
ടര്‍ന്ന സ്നേഹമയിയായ ഒരു പെണ്‍ 
കുട്ടിയുടേയും ശോകസാന്ദ്രമായ കഥ 
യാണു” ഈ നോവലില്‍ വില 6-50 


രാജനും ഭൃതവും 
ശാന്ത 


കുട്ടികള്‍ക്കും മുതിന്നവക്കം കതു 
കപൂര്‍വ്വം വായിച്ചുപോകാവുന്ന ല 
ളിതവും സരളഭധുരവുമായ ഒരുല 
ഘുനോവല്‍. രചനാസാകമാര്യംമു 
ററിനില്‍ക്കുന്ന ശ്രദ്ധേയമായ കൃതി. 

വില 4- 50. 


നാഷനല്‍ ബ്രക്ക്‌സ്റ്റാള്‍ 
കോട്ടയം. 686001 


13 











'അപാടടംട പേരു” സഞ്ചാരി എ 
- നായിരുന്നില്ല; വിനോദ്ദു* എന്നായിരുന്നു. 
സദാ സഞ്ചാരിയായതുകൊണ്ടു്‌ അയ്‌ 
. ല്ലര്‍ പോലും അയാളുടെ പേരു്‌ മറന്നു, 
സഞ്ചാരി എന്നു വിളിച്ചുപോന്നു. 
“കുടുംബം നല്ല ധനശേഷി ഉള്ളതായിരു 
നു; കാറും സ്‌ക്കൂട്ടറും കൃഷിക്കു ട്രാക*ററ 
രും ഉണ്ടായിരുന്നു. സ്വത്തു നോക്കിയെട്ട 
ക്കാന്‍ അമ്മയും ഭാര്യ നിഷയും ധാരാളം 
ജോലിക്കാരും ഉണ്ടായിരുന്നു. അച്ഛന്‍ 


നേരത്തേ മരിച്ചു. അതുകൊണ്ടമ്മ 
സ്വാതന്ത്ര്യവും നല്‍കി, പ്‌ 





ചില ചങ്ങാതികള്‍ അവരുടെ വ്യവ 
സായാവശ്യങ്ങള്‍ക്ഷ്‌ ബോംബെയിലെ 
ബാംഗ്‌ളൂരോ മദിരാശിക്കൊ പോക 
മ്പോള്‍ അയാളേയും വിളിയ്ക്കും. 

കമോണ്‍, വിനോദഭൂ$— 
ജോളിട്ില്ലു." 

നാലുദിവസം ബോംബെയില്‍ ഒരു സ്നേ 
ഹിതനോടൊത്ത*, മൂന്നുദിവസം .ബാം 
ഗ്‌ളൂരു വേറൊരു സുഹൃത്തിന്‍െറ കൂടെ, 
ഇനിയുമൊരു ചങ്ങാതിയുടെകൂടെ ഒരാഴ്ച 
മദിരാശിയില്‍.അങ്ങിനെ നിരന്തരം യാത്ര 
യായിരുന്നു. 


ജസ്റ്റ്‌" ചി 















കൃഷിപ്പണികള്‍ കഴിഞ്ഞുള്ള ഒഴിവുകാ 
ലത്ത്‌ ഭാര്യ നിഷ നിര്‍ബ്ബന്ധിക്കും: “ഇ 
നിയത്തെ യാത്രക്ക്‌” ഞാനുംവരും.” 

“ശരി നാളത്തന്നെപ്പോകാം.” 

അവര്‍ ഉട്ടി, കൊടൈക്കനാല്‍, മെമ 
സൂര്‍ എന്നീ വിശ്രമസന്ദര്യസങ്കേത 
ങ്ങളില്‍ താമസിച്ചു” തിരിച്ചുപോരും. നീ 
ഷയുടെ ആവശ്യങ്ങള്‍ക്കും ആഗ്രഹങ്ങൾ 
ക്കും ഒരു കുറവും വരുത്താതിരുന്നതുകൊ 
ണ്ടു” അയാളുടെ യാത്രയില്‍ നിഷക്കു” ഒരു 
മുറുമുറുപ്പും ഉണ്ടായിരുന്നില്ല. 

നിഷ ഒരു സ്വപ്തജീവിയായിരുന്നു. 

ധാരാളം സ്വപ്നം കാണുന്ന നിഷ, സ്വ 
പ്ലങ്ങളെല്പാം സത്യമാകമെന്നു വിശ്വസി 
ച്ചിരുന്നു 

ഒരുദിവസം വിനോദ്ദ്‌ ഫിലിം പ്രൊ 
ഡ്യൂസര്‍ ശര്‍മ്മയുടെ കാറില്‍ മഭിരാശി 
പോയി. ജീവിതത്തില്‍ മറക്കാനാവാ 
ത്ത ഒരു യാത്ര. 

രാത്രിയിലെ ശീതക്കാറേറററു്‌ കാറോ 
ടിച്ചതുകൊണ്ടയാള്‍ക്കു്‌ പനിവന്നു. മദി 
രാശിയില്‍, ശര്‍മ്മയുടെ വീട്ടിലെത്തി പു 
തച്ചുരൂടി അല്ലം കിടന്നെങ്കിലും എഴ്ുന്നേ 
ററു. ശര്‍മ്മ ഒരു ടോണിക്കപോലെ ഒരു 
കപ്പി ഷീവാസു"റീഗല്‍ തുറന്നുവെച്ചു. 
രണ്ടു പെഗ്ഗ്‌ അകത്തുചെന്നപ്പോള്‍ പനി 
വിട്ടകന്നതു പോലയാള്‍ക്കു തോന്നി. 

ശര്‍മ്മ നിറുത്താതെ ഫോണില്‍ സംസാ 
രിച്ചകൊണ്ടിരുന്നു. ശര്‍മ്മക്ക്‌ സംസാരം. 
നിറുത്തി ഫോണ്‍ കോഡിലില്‍ വെയ്തുണ 
മെന്നുണ്ടു്‌, രണ്ടുമൂന്നുവടം അതിനു” ഭാ 
വിച്ചു. പക്ഷെ, അപ്പുറത്തെ സംഭാഷണഃ 
നീണ്ടുപോയി. ആവത്തിച്ചുള്ള ഒരു ചോ 
ദ്യം അയാള്‍ കേള്‍ക്കുകയും ചെയ്തു; 

“എപ്പോള്‍ വരണം?” 

“എപ്പോഴും” 

ശര്‍മ്മപറഞ്ഞു; അതൊരു സ്ത്രീശബ്‌ദ 
മാമണന്നു്‌ തുടന്നുണ്ടായ ചിരിയില്‍നിന്നും 
അയാള്‍ക്കു മനസ്സിലായി. 

ഫോണ്‍വവച്ചു" മദാലസമായി മന്ദഹ 
സിച്ചുകൊണ്ടു്‌ ശര്‍മ്മ പറഞ്ഞു! 

ഴഗ്ഡ*ചാവ"— ന്യൂകമര്‍-- എന്‍െറ 
അടുത്തചിത്രത്തിലെ ഹീറോയിന്‍...” 

ഫൈ!” വിനോദ” പുളകംകൊണ്ടു. 

നിനക്കു പരിചയപ്പെടണ്ടെ?” 

ടഷുവര്‍ളി! 

വയറ്‌" 

















ശര്‍മ്മ ഷൂട്ടിംഗ്‌ നടന്നു കൊണ്ടിരിക്കു 
ന്ന ചിത്രത്തിലെ ഗാനം ഓണ്‍ലചെയ്തു” 
ബാത്റൂമിലേക്ക്‌” കടന്നു കതകടച്ചു. അ 
യാള്‍ ഒരുചപെഗ്‌ഗുകൂടി അകത്താക്കി ഗാ 
നത്തിന്‍റ ചിറകില്‍ താളംപിടിച്ചിരു 
ന്നു. പെട്ടന്നു” കചാളിംഗ“ബെല്‍ കരഞ്ഞു. 
എഴുന്നേററുചെന്ന്‌ വാതില്‍ തുറന്നു. അ 
യാള്‍ക്കു വിശ്വസിക്കാന്‍ കഴിഞ്ഞില്ല -- 
ഒരു സുന്ദരി- മാലാഖ- അപ*സ്റരസ്സു”- 
ദേവകുമാരി-- എന്തും പറയാവുന്ന ഒരു 


യുവതി. 
മി; ശര്‍മ്മ ഹിയര്‍?” 
ഭയെസുഴം-? 
ട്മേ കം” 
പേളീ സൂ” 
അവള്‍ മന്ദമന്ദം അകത്തുകടന്നു. അ 


യാളുടെ പിന്നാലെ ബെഡു"വൂമിലേക്ക" 
ചെന്നും ടേപ്പില്‍ നിന്നും ഗാനം ഒഴുകിയി 
രുന്നു. അവൾ വിരലുകള്‍ ഞൊടിച്ചു” താ 


ളംപിടിച്ചു. 








കഥ: വിജയന്‍ കരോട്ട്‌ 








*ഇരിയ്‌ക്കൂ-” വിനോദ്ദ” പറഞ്ഞു. 

അവള്‍ കട്ടിലില്‍ ഇരു൯. 

“ശര്‍മ്മ ഇപ്പോള്‍ വരും” 
വരും എന്നവസാനിക്കുംമുമ്പു്‌ ബാത്ത്‌ 
റുമിന്‍െറ വാതില്‍ തുറക്കപ്പെട്ടിരുന്നു. 

&്ഫല്ലൊ സര്‍" അവള്‍, അഭിവാദ്യം 
ചെയ്ത. l 

“ഫല്ലൊ നീനാ” 

ശര്‍മ്മ അയാളെ അവള്‍ക്കു പരിചയ 
പ്പെടുത്തി. 

ദിസിസു' മി: വിനോദ്ദ* അടടത്തചിത്ര 
ത്തിന്‍റെ ഷൊം-പ്രൊഡ്യുസ്സുറണു*.” 


അവള്‍ പുഞ്ചിരിപൊഴി ഒന്നു കഴ 
ഞ്ഞു, ഇളകിപ്പുളകിതയായി കാര്‍പ്പെ 
റില്‍ ചിത്രംവരച്ച്‌്‌ തൊഴുതു 
നമസ്കാരം” 
വിനോദിന്‍െറ കൈകളും കൂമ്പി: 
നമസ്കാരം” 
15 

































































ന്‍െറ പിന്‍സിററില്‍ ചുരുണ്ടുകൂടിക്കീട 
ന്നുറങ്ങി. തണുപ്പൂുസഹിക്കാന്‍ കഴിയ; 
“തായപ്പോള്‍ ശർമ്മ ബ്രാണ്ടിക്കുപ്പ തുറന്നു 
സ്റ്ാങ്ങായി അല്ലം വിഴുങ്ങി. ക 

കാറു” നല്ല വേഗതയില്‍ പായുകയായി 


അയാള്‍ക്കു പനീ അപ്പോള്‍ വര്‍ദ്ധിക്കു 
കയായിരുന്നു, , പക്ഷെ, അറിഞ്ഞില്ല. അ 
വളുടെ സാമീപ്യം, ആ ഇളകിക്കുഴഞ്ഞ 
ഇരുപ്പു" അനുസരണയില്ലാതെ മാറില്‍ 
നിന്നെപ്പോഴും ഈന്പോകുന്ന 'സാരിയു 







കടമ കാണിച്ച. 


ടെ കസ്തതി പ്രരര്‍ശിപ്പിക്കുന്ന മാസേളപാ 


ളികള്‍— 


ിക്കര്‍ഡ്‌പ്ലെയര്‍ മാറി, വെസ്റ്റേണ്‍ 
അവള്‍ ഗ്ളാസ്‌ 


മ്യൂസിക്‌” തുടങ്ങി. 
മൊത്തി സംഗീതത്തിനൊത്തു കുവട്ടകള്‍ 
വെച്ചു. അവളെ പൊതിഞ്ഞിരുന്ന പ 


വസ്ത്രങ്ങള്‍ പതുക്കെപ്പതുക്കെ അഴിഞ്ഞുവീ 


ഴാന്‍ തുടങ്ങി. ഛുവടുകളുടെ വേഗത വര്‍ 
ദ്ധിച്ചു. ശര്‍മ്മയുടെ കൈകള്‍ അവളുടെ 
അരക്കെട്ടില്‍ ചൃററിപ്പിണഞ്ഞു. അവ്രെ 
ന്തൊ സ്വകാര്യം പറഞ്ഞിരുന്നു. 
“കമോണ്‍ വിനോദ? 
വിനോദ്ദ്‌* എഴുന്നേററു 


പ്പും യൃത്തം 
വെച്ചു. E 
ഒരു താളവട്ടം കഴിഞ്ഞപ്പോള്‍ ശര്‍മ്മ 
പുറത്തേക്കുപോയി, അവള്‍ : വാതില്‍ 
ബോശട്ടിട്ടു, I 


നഗ്നയായവൾ കിടക്കയിലേക്കു വീണ 
പ്പോള്‍ വിനോദിന്‍റ രെകകൾ അവളുടെ 
മാര്‍ബിള്‍ മേനിയില്‍ ദ്രുതപ്രയാണം നട 
കയായിരുന്നു. അവള്‍ കിലുകിലെ ചി 
രിച്ചു. നി 

വിനോദിന്നത്ഭുതമായിരുന്നു, ശരീര 
ത്തില്‍ ഒരു രോമംപോലും ഇല്ലാത്ത പെ 
ജു്‌! അയാളുടെ ആവേശം ഉച്ചാവസ്ഥ 
യിലെത്തി, അവളെ. വിടാന്‍ കഴിയാത്ത 
വിധം. 

രണ്ടുദിവസത്തെ ആ ജീവിതം എല്ലാം 
മറവിയിലേക്കു തള്ളി, അയാളുടെ പനി 
കൂടുകയും ചെയ്തു; അയാള്‍ ശര്‍മ്മയോട്ട* 
പറഞ്ഞു: 

“നമുക്കടനെ പോകണം. എനിക്ക്‌ നി 
ഷയേയും അമ്മയേയും ഉടനെ കാണണം.” 

ശര്‍മ്മ സമ്മതിച്ചു; ത്രി അവര്‍ പുറ 
പ്പെട്ടു. വഴിക്ക്‌ പനി സഹിക്കാന്‍ വയ്യാ 
തെ ഞരങ്ങിയിരുന്ന വിനോദിനെ ശര്‍മ്മ 
ഒരു നേഴ്‌സിംഗ്‌ഹോമില്‍ ഇറക്കി ഡോ 





ഡോക്‌ററര്‍ പനിയ്ക്കുള്ള മരുന്നു” കൊട്ട 
ത്തു; ഇഞ്ചക്‌ഷന്‍ കൊട്ടത്തു. പൂര്‍ണ്ണവി 
ശ്രമം വേണമെന്നാവശ്യപ്പെട്ടു. 

ശര്‍മ്മ കാറോടിച്ചു. അയാള്‍ കാറി 


16 


രുന്നു. 

വിനോദുട്‌ ബോമ്പേയിലെ ചുവന്ന 
തെരുവിലെ ചുവന്ന ബള്‍ബു കത്തുന്ന 
ഒരു ഫ്‌ളാററിലേക്കു*, ഇടവഴികളും ഇട 
നാഴികളും പിന്നിട്ട്‌ കോവണി കയറി 
ച്ചെന്നു. ഈണത്തില്‍ ഏതോ ഹിന്ദി ഗാ 
യകന്‍ റേഡിയോവില്‍ പാട്ടന്നുണ്ടായി 
രുന്നു. വരാന്തയില്‍ പല ഭാഗത്തായി 
ചെറിയ ഗ്രുപ്പുകളായി തരംതിരിഞ്ഞിരി 
ക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്ക്‌" അയാൽ. 
ചെന്നു. ഓരോരുത്തരേയും മാറിമാറി 
നോക്കി. അവര്‍, സ്ത്രീകള്‍, ഒററനോട്ട 


ത്തില്‍ തന്നെ അയാള്‍ ചുവന്നതെരുവില്‍ h 


ഒരു പൂതുമുഖമാണെന്നു്‌- ആ നോട്ടവും 
നില്ലും അചരിചിതത്വവും കണ്ടു മനസ്സ? 
ലാക്കി. അവഹേളനാരൂപത്തില്‍ ചിരി 
ചു്‌ എന്തോ പിറുപിറുത്തു. അവര്‍ പറ 
ഞ്ഞ ഭാഷ എന്താണെന്നയാള്‍ക്കു* മനസ്സ? 
ലായില്ല.. സിന്ധിയോ മറാത്തിയോ നേ: 
പ്പാളിയൊ ആയിരിക്കാം. എന്തായിരി 
ക്കാം എന്നാലോചി നില്‍ക്കവേ, പെ 
ട്ടെന്നു* ആ നീണ്ടവരാന്തയിലേക്കു” ഒരിട 
നാഴികയില്‍നിന്നും ഒരു സ്ത്രീ കടന്നുവന്നു. 
എല്ലു വേരും ചിരിയടക്കി ഗൌരവത്തില്‍ 
ഇരുന്നു. അരുവരുടെ ജയമാനത്തി ആയി 
രുന്നു. അവരുടെ കാതിലും മൂക്കിലും നപ 
രങ്ങൾ കോത്തിട്ടിരുന്നു. കയ്യിലും നെറാി 
യിലും മൈലാഞ്ചികൊണ്ടു* ചിത്രങ്ങള്‍ 
വരച്ചിരുന്നു, തലയില്‍ ദുപ്പട്ടയിട്ടിരുന്നു. 
അരയില്‍, പാവാടക്കു മുകളില്‍ ധാരാളം 
ഏലസ്സുകള്‍ കോത്തിട്ടിരുന്നു. പൊക്കി 
ളീനോട്ട്‌” ചേത്തു്‌ വലിയൊരു താക്കോല്‍ 
കൂട്ടം. 
ഇടനാഴികയില്‍നിന്നും ആ നീണ്ട വരാ 
ന്തയിലേക്കു”്‌ ആ സ്ത്രീ മൂന്നോ നാലോ ചുവ 
ടുകളേ വെച്ചുള്ള; ആ ചൃവട്ടുകള്‍ക്കൊപ്പ 
മുയന്ന പാടസ്റ്റരത്തിന്‍റെ താളനിബ। 
ഡത അയാളെ കോരിത്തരിപ്പിച്ചു. അയാൾ 


ആ സ്ത്രീയുടെ മുഖത്തേക്കുററുനോക്കി. 
ഞെട്ടി. 


നിഷ; 
(ശേഷം 49-ൽ) 





“എടം കള്ളക്കുട്ടാ. നീ ഭയങ്കരനാണ 
ല്ലോടാ. അല്ലാ, അപ്പൊഴേക്കും പിണങ്ങി 
യോ? അവള്‍ക്കു രണ്ടു കൊടുത്തതിനാ 
ണോ? മരമണ്ടാ, നിനക്കുമുണ്ട്‌” ഒന്നുകൂടി. 
ദേ, ഇതു നോക്ക്‌, ഇങ്ങുവാ. ഓടിവാ. 
എറ പൊന്നു മോനല്ലേ? തങ്കക്ക ടമല്ലേ? 
ഓടിവാ. ഓടിപ്പോവരുതു*. ന? ഓടിയാല്‍ 
നീന്നെ ഞാന്‍ ഓടിച്ചിട്ടു പിടിക്കും നല്ല 
അടീം തരും. വാ, വാ. ഇന്നാ. എന്‍റ 
പൊന്നുമോന്‍വാ. ആങ്‌, അങ്ങരന -” 

വിശാലമായ മുറി. നിലത്തു ചുമമോട്ട 
ചുമരുചേനു വിരിച്ചിരുന്ന പച്ചക്കംബ 
ളം ഒരു പച്ചപ്പുല്‍ ത്തകിടിയുടെ പ്രതീതി 
ഉളവാക്കി. കംബളത്തിന്മേല്‍ വച്ചിരുന്ന 
പൂച്ചട്ടികളില്‍ പലതരം ചെടികള്‍ വ 
ഉന, പൂത്തുനിന്നു. വല്യ, പരന്ന പാ 
ത്രങ്ങളില്‍ വെള്ള വച്ചിരുന്നു ഒരു ക്യാന്‍ 
വാസ്‌ കസേരയും മൂന്നു നാലു സ്റ്റുളുകളുമ 
ല്ലാതെ മററിരിപ്പിടങ്ങളൊന്നും ഉണ്ടായി 
രുന്നില്ല മുറിയില്‍ മുറിയുടെ ഒരു മൂലയില്‍ 
ഒരു സ്റ്റാന്‍ഡില്‍ ഉറപ്പിച്ചിരുന്ന ക്യാന്‍ 
വാസില്‍ പൂര്‍ണ്ണമാകാത്ത ഒരു ചിത്രമു 
ണ്ടായിരുന്നു, സ്റ്റാന്‍ഡിന്‍റടുത്തു്‌ ഒരു ടീ 
പ്പോയിന്മേല്‍ പാലററും ബ്രഷുകളും ചാ 
യങ്ങളും സൂക്ഷിച്ചിരുന്നു. ചുമരുകളില്‍ 
അനേകം പെയിന്‍റിംഗുകള്‍തുങ്ങിക്കിടന്നു 
അവയില്‍ അധികവും പ്രകൃതിദു ശ്യങ്ങളാ 
യിരുന്നു. കമ്പിവലയുടെ പര്‍ദകള്‍ തൂക്കി 
യ വലിയ ജനാലകള്‍ക്കു” അപ്പുറം, പുറ 
ത്തു” ഉദ്യാനമായിരുന്നു. ഉദ്യാനത്തിനു ന 
ടുവിലെ വലിയ ഫാണ്ടനുചുററിലുമായി 
ലോകത്തിന്‍െറ നാനഭാഗങ്ങളില്‍നിനും 
ശേഖരിച്ച അസുലഭങ്ങളായ പൂച്ചെടി 
കള്‍ വളന്നുനിന്നു. 

ഓടിച്ചിട്ടു പിടിച്ച മുയല്‍ക്കുട്ടിയെ മടി 
യില്‍ വച്ചുകൊണ്ടു” നിലത്തിരിക്കുകയായി 
രുന്നു അംബിക: 

$ഇന്നാ ഇതു തിന്ന്‌.” കൈവെള്ളയി 
ലെ പച്ച മുന്തിരിങ്ങ നീട്ടി അവള്‍ പറ 
ഞ്ഞു. 

മുയല്ലൂട്ടി തിന്നാതെ വെറുതെ ഇരുന്നു. 

“എന്‍റ പൊന്നുകെടമല്ലേ? കെറീക്കാ 
തെ. തിന്നു” ഇല്ലെങ്കില്‍ - ഞാനിപ്പൊക്കര 
യും.” അവള്‍ അവനെ മാറോട്ടചേത്തപി 
ടിച്ചു; അവനെ സ്നേഹപൂര്‍വ്വം തലോടി. 

$എഒറ തങ്കക്കുടമല്ലേ? തിന്നു”.” 





ഈനാജുളുടെ 
ലോകം- 4 





ഒടുവില്‍, അവളുടെ നിര്‍ബ്ബന്ധത്തിന്നു 
വഴങ്ങി മുയല്ലട്ടി മുന്തിരിങ്ങ . കരണ്ടുതി 
ന്നാന്‍ തുടങ്ങി. മുറിയുടെ വിവിധഭാഗങ്ങ 
ളില്‍ ഇരുന്നു” മററു മുയലുകള്‍ ആ രംഗം 
നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, 

കയ്യിലിരുന്ന മുയല്ലട്ടി ആ മുന്തിരിങ്ങ 
തിന്നുതീര്‍ന്നപ്പോള്‍ൾ അംബിക അവനെ 


El 


കാക്കനാടന്‍ 


ഇറക്കിവിട്ടു. “ഇനി ഓടിക്കോ. ”. അവള്‍ 
പറഞ്ഞു. “ഇനി നിനക്കിഷ്ടമുള്ളതൊക്കെ 
ചെയ്തോ.” ഃ 

അവള്‍ എണീററു ചുമരില്‍ ഒരു ഭാഗ 
ത്തു ആണിയടിച്ചു തൂക്കിയിരുന്ന ഒരു 
ക്യാന്‍വാസ്‌ സഞ്ചിയില്‍നിന്നു” വെള്ള 
മുന്മിരിങ്ങയുടെ ഒരു കലയെടുത്തു്‌ അതു 
മായി, ഏതോ പ്രധാനപ്പെട്ട്‌രംഗം വേദി 
യില്‍ അവതരിപ്പിക്കുന്ന ഒരു നടിയുടെ 
നാടകീയതയോടെ അവള്‍ മുറിയുടെ നട്ട്‌ 
വില്‍വന്നുനിന്നു. മുന്തിരിക്കുല കയ്യില്‍ 


17 








ഉയത്തിപ്പിടിച്ചുകൊണ്ടു" അവള്‍ പറഞ്ഞു? 
“വു, വാ, എല്ലാവരും വാ.” 

വെള്ള മുയലുകള്‍ തത്തിച്ചാടി അവള്‍ക്കു 
കുററിലും കൂടി. കുലയില്‍നീന്നു” ഒരു മു 
ത്തിരിങ്ങ ഇവുത്തെട്ടത്തു” അവള്‍ വായിലി 
ടട നണഞ്ഞപ്പോള്‍ മുയലുകൾ അസ്വസ്ഥ 
രായി മിഴിച്ചു നോക്കിനിന്നു. [ 

ഇനിയാണു" ഓരോരുത്തരുടെയും മിടു 
ര്‍കോണേണ്ടതുഴ.” കലയില്‍ നിനുഴ മുന്തി 
രിങ്ങകള്‍ മുഴവന്‍ ഇറുത്തെട്ടത്തുകൊണ്ടു* 
അവള്‍ പഠഞ്ഞു. “ആര്‍ക്കാ കൂട്ടതല്‍ മിട്ടു 
കക്കുന്നിപ്പുഴറിയാം. ഇതു പിടിച്ചുപറിച്ചു 
തിന്നോളണം. എന്നെ ശല്യപ്പെടടത്തരു 
തു്‌. ഞാന്‍ പടംവരമ്ത്കാന്‍. പോവല്വാ.” 

ഈ പ്രഖ്യാപനത്തോടെ അവള്‍ ഉതി 
ത്തെടുത്ത മുന്തിരിങ്ങകള്‍ താഴെ നിലത്തു 
വിരുറി. മുയലുകള്‍ അവയ്ക്കുവേണ്ടി കടി 
പിടിയും മത്സരവും തുടങ്ങിയപ്പോള്‍ 
അംബിക ഉറക്കെ, ഒരപസ്താരരോഗിയ 
പ്പോലെ, ചിരിച്ചുകൊണ്ടു" തന്‍െറ ക്യാന്‍ 
വാസിനടുത്തേക്കു്‌ പോയി ബ്രഷ്‌ കയ്യി 
ലെടുത്തു. 


അംബിക സുന്ദരി ആയിരുന്നു. മുയലി. 


ന്‍െറ കണ്ണുകളും മുയലിന്‍െറ രോമം പോ 
ലെ മൃദുവായ മുടിയുമുള്ള ഒരു നുന്ദരി.മുപ്പ 
ഉകളടെ ആദ്യയാമത്തിലും കാമാരത്തി 
നറ മാര്‍ദ്ദവമായിരുന്നു അവളുടെ മേനി 
മക,“ പക്ഷെ, തന്‍െറ എല്ലം പ്രകൃതി 
ശ്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ 
അനിവാര്യമായി പ്രത്യക്ഷപ്പെടുന്ന ആവി 
ഉത്മ ചന്ദ്രനെപ്പോലെ അവളുടെ മുഖവും 
ഒരു തണുത്ത 
തനിക്കു” ഒരിക്കലും സൂര്യനെ . വരയ്ക്കാന്‍ 
കഴിഞ്ഞിട്ടില്ലെന്നു്‌ അംബിക ഓത്തു. അ 
വൾ സുര്യനെ വരയ്ക്കാന്‍ ശ്രമിച്ചപ്പോഴൊ 
ക്കെ സൂര്യന്‍ ചന്ദ്രനായീ, സൂര്യന്‍ തണു 
തുറഞ്ഞ്യ. സുരു ജ്വാലകള്‍ ഇല്ലാതാ 
യി, സമപ്രായക്കാരികളുയ, തന്നെക്കാള്‍ 
സഭന്ദര്യം കറഞ്ഞ, തന്നോളം നിറമില്പാ 
ത്ത, കൂട്ടുകാരികളില്‍ പോലും ശത്തിനിന്നി 
രുന്ന. എന്തോ ഒന്നു്‌ തന്നില്‍ ഇല്ലെന്നു” അ 
വള്‍ക്ക* തടന്ന അറിയാമായിരുന്നു. ആ 
ഒന്നു്‌, അതിന്‍െറ ജപാലകള്‍, അവള്‍ക്ക്‌" 
ആവശ്യമായിരുന്നില്ല താനും. 

എന്‍റ മൃയലുകള്‍ക്ക്‌ ഇതാണിഷ്ടും, 
അവള്‍ തന്നോടുതന്നെ പറഞ്ഞു: എന്‍െറ 
ജ്പലിക്കാത്ത, മൃദുവായ, ഈ 


പാവമുഖമായിരുന്നു. : 


























സരന്ദര്യം. എന്നിട്ടും, ചിലപ്പോഴെങ്കിലും 
സൂര്യനെ വരയ്താന്‍ താന്‍ ശ്രമിക്കുന്നതു? 
എന്തിനെന്നു" അവള്‍ തന്നോഭ്ട തന്ന്‌ 
ചോദിച്ചു. അബോധങ്ങളിലെവിടെയോ 
അമന്‌ കിടക്കുന്ന അവ്യക്തമായ ഒരു സ 
ര്യാസക്തി പുറത്തേക്കു തലനീട്ടുന്ന അ 
പൂര്‍വ്വം ചില നിമിഷങ്ങളിലാവാം അതു്‌ 
സംഭവിക്കുന്നതെന്നു” അവള്‍ സ്വയം വ്‌ 
ശദീകരിച്ചു. . 
അംബിക പെയിന്‍റ്‌ ചെയ്തുകൊണ്ടു 
നീന്നപ്പോഴാണു* വാതില്ലുല്‍ പ്രത്യക്ഷ 
പ്പെട്ട ഒരു പരിചാരിക വിളിച്ചു പറഞ്ഞു 
തു്‌; “കൊച്ചമ്മേ, ഫോണ്‍.” 
അംബിക ഈര്‍ഷ്യയോടെ തിരിഞ്ഞു്‌ 
നോക്കി, ഴ്‌ 
ഞാന്‍ ജോലി ചെയ്യുകയാണെ 
കണ്ടില്ലേ?” അവള്‍ തെ ദേഷ്യത്തില്‍ 
പറഞ്ഞു. പരിചാരിക പരിഭ്രമിച്ചു നിന്ന 
പ്പോള്‍ അവള്‍ കൂട്ടിച്ചേത്തുഃ" ആരാണെ 
ന്നു ചോദിക്കൂ, ആരായാല്യം ഞാന്‍ കുറച്ചു. 
കഴിഞ്ഞു" അങ്ങോട്ടു വിളിക്കാമെന്നു പര 
യൂ. പേരും നബരും കുറിച്ചുവച്ചേക്കൂ.” 
പരിചാരിക പോയി. ' അബിക 
വീണ്ടും ചിത്രത്തില്‍ ശ്രദ്ധവച്ചു. വളരെ 
മങ്ങിയ നിറങ്ങളായിരുന്നു അവളുർ 
ക്യാന്‍വാസില്‍. ഇക്കുറി അഭതാരു.. റീ 
ലിസ്റ്റിക്‌ പ്രകൃതിദൃശ്യമായിരുന്നു. പക്ഷെ; 
അവള്‍ പറഞ്ഞു, എനിക്കു പ്രകൃതിയുഖ 
ചിത്രം തന്നെയാണു്‌ വരയ്ക്കേണ്ടതു*; എ: 
ന്നാല്‍ എന്‍റ പ്രകൃതിമലയല്ല,. കടലല്ല, 
കാടല്പം ആകാശമല്ലു, സൂര്യചന്ദ്രന്മാല്ല;- 
വപുഴയല്ല, തോടല്ല, വീടല്ല, കമ്പോളമല്ല 
സ്വീററ്‌സര്‍ലണ്ടല്ല, പാരീ൯ല്ല, - കളു 
ത്തയല്ല, ദില്ലിയല്ല, ബോംബെയല്ലം മദ 
രാശിയല്ലം നിലഗിരിയല്ലം നൈനിഠാട്‌ 
ഉല്പ, തേക്കടിയല്ല. അവള്‍ സന്ദര്‍ശിച്ച 
ട്ടള്ളതോ ജീവിച്ചിട്ടള്ളതോ ആയ. ഒരു. 
സ്ഥലവുമല്ല. എങ്കിലും, എപ്പോഴും, അ 
വൾ യഥ്ാര്‍ത്ഥപ്പകൃതിഭൂൃശ്യം . വരയ്ക്കാന്‍ 
ശ്രമിച്ചപ്പോഴൊക്കെ, ഒട്ടവില്‍ അതു” സാ: 
ധാരണവും പരിചിതവുമായ ഏതോ്ര 
ദേശമായി കലാശിച്ചു. അവളുടെ വിളറിയ 
ചന്ദ്രന്‍ മാത്രമേ ഏതു ചിത്രത്തിലും അവ 
ഉൂദേതായി ഉണ്ടായിരുന്നുള്ള. പം 
ആവേശത്തോടെ വരച്ച്‌ ഓരോ ചിത്ര 
വും മുഴ്ചുവനായിക്കഴിഞ്ഞപ്പോള്‍ തന്‍െറ. 
തണുത്ത ചദ്ദ്രനല്ലാതെ താന്‍. വരയ്ക്കാന്‍ 







ആഗ്രഫിച്ചതൊന്നും ആ ചിത്രത്തില്‍ ഇല്ല 
ല്ലോ എന്നവള്‍ ദുഃഖിച്ചു. 
ടന്ന അവള്‍ ര വലിയ ബ്രുരഷ 
ടുത്തു, കറുപ്പു ചായത്തില്‍ മുക്കി, തന്‍റ 
! ക്യാന്‍വസില്‍ കണ്ടാല്‍ മേഘങ്ങളെപ്പോ 
| ലെ തോന്നിയിരുന്ന ' കുറേ രൂപങ്ങളുടെ 
: മേല്‍ കറുപ്പു ചായം തേച്ചുപിടിപ്പിച്ചു. 
| വേണ്ട, എനിക്ക്‌്‌ ഈ പഴയ മേലേ 
y ങ്ങള്‍ വേണ്ട, അവൾ കരുതി, എനിക്കു 
വേറെന്തോ ആണു വരജ്തേണ്ടതു”. ബ്രുഷ്‌ 
താഴെവച്ചിട്ടു്‌ അവള്‍ തെല്ലകലെ മാറിം 
ക്യദന്‍വാസിലേക്കു നോക്കിക്കൊണ്ടുനിന്നു 
അവളടെ വളത്തുമുയലുകള്‍ അവളെ അ 
നുകതിച്ചു” ക്യാന്‍വാസിലേക്കു മിഴിച്ചുനോ 
ക്കിക്കൊണ്ടു”്‌ അവള്‍ക്കു ചുററിലുംനിന്നു. 
മിനിട്ടുകളോളം നോക്കിനിന്നിട്ടു്‌ ഒരു 
ആണ്‍മുയലിനെ അയ്യിലെടുത്തുകൊണ്ടു 
അംബിക മുറിക്കു പുറത്തിറങ്ങി വാതിലട 
ച്ചും അവള്‍ നേരെ പോയതു” കിടപ്പറയി 
ലേക്കാണ്‌. പട്ടതിരശ്ശീലകളും പട്ടവിരി 
പ്പുകളുമുള്ള കീടക്കകളിലൊന്നില്‍ അവള്‍ 
ചാഞ്ഞു കിടന്നു. മുയലിനെ സ്വന്തം മാ 
ത്തു്‌ കളിക്കാ൯വിട്ടിട്ടു അവള്‍ ടെലി 





















































































ഫോണിന്‍െറ റിസീവര്‍ കയ്യിലെടുത്തു 
പരിചാരിക കറിച്ചുവച്ചിരുന്ന നമ്പര്‍ 
നോക്കി ഡയൽടചെയ്ത. 

“അംബിക ഹീയര്‍-- ങേ? ആങ്‌, കു 
റവുണ്ടു്‌, ഉവ്വുവ്വ* കഴിക്കുന്നുണ്ട്‌ - ങേ? 
ഓ, എനിക്കൊരു മൂഡ” തോന്നുന്നുന്നില്ല_— 
ങേ? നിര്‍ബ്ബന്ധമാണോ? നിര്‍ബ്ബന്ധമാ 


ണെങ്കില്‍ . ആലോചിക്കാം. പരക്ഷ; അ 
ദ്ദേഹത്തോട്ട പഠഞ്ഞിട്ടില്ല ല്ലോ ങേ, 
അതുശരി: അപ്പോ ഞാന്‍ വിളിക്കേണ്ട 
ല്ലോ. ഓകേ. ഓകേ. ബൈ!” _ 
റിസീവര്‍ തിരികെ വച്ചിട്ടു" ഏതോ 
ഒരു മാസിക എടുത്തു" അതിലെ ചിത്ര 
ങ്ങള്‍ നോക്കിക്കൊണ്ടു അവള്‍ മലന്നുകി 
ടന്നു. അവളുടെ മുയല്ലട്ടി അവളുടെ ശരീ 
രത്തിലും കിടക്കയിന്മേലും അലഞ്ഞുനട 
ന്ന. കുറെനേരം താളുകള്‍ മറിച്ചു മടുത്ത 
പ്പോള്‍ അവള്‍മാസികഎറിഞ്ഞുകളഞ്ഞു. 
ഉദാസീനമായി അലഞ്ഞുനടന്ന കണ്ണ 
കള്‍ ഒട്ടവില്‍ ചെന്നുനിന്നതു* ചുമരില്‍ 
തൂങ്ങിയിരുന്ന ക്ല്യാണഫോട്ടോയിലാ 
ണു, അവളും അവളുടെ സുന്ദരനായ ഭര്‍ 
ത്താവും തോളോടുതോള്‍ചേന്നു നില്ലുന്ന 
ഫോട്ടോയില്‍. 
നേപ്പിള്‍സില്‍വച്ചാണങു* ആ ഫോട്ടോ 
എടുത്തതെന്നു” അവള്‍ ഓര്‍ത്തു. വര്‍ഷ 
ങ്ങള്‍ എട്ടൊമ്പതു കഴിഞ്ഞിട്ടും ഫോട്ടോ 
യു്‌ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. ആള്‍ 
ക്കാക്കും പറയത്തക്ക മാററമൊന്നും സംഭ 
വിച്ചിട്ടില്ലെന്നു*, അവള്‍ കൌതുകത്തോടെ 
ആലോചിച്ചു. അപ്പോള്‍ അവളുടെ മുഖ 
ത്തു" ഒരു പ്രത്യേക മന്ദഹാസം വിടര്‍ന്നു. 
അവള്‍ ചാടിയെണീറവുഴ നിലക്കണ്ണാടി 
ക്ഷ മുന്‍പില്‍ ചെന്നുനിന്നു ഇല്ല, പറയ 
ത്തക്കു മാററമൊന്നും വന്നിട്ടില്ല. പ്രായ 
. ത്തിന്‍െറ വൃത്യാസം അറിയാനേ ഇല്ല. 
ലേശം തടികൂടിയിട്ടുണ്ടോ? ഇല്ല, വെറും 
തോന്നലാണു”. 
പക്ഷേ, അവള്‍ ആ പ്രത്യേക മന്ദഹാ 
സത്തോടെ, നിലക്കണ്ണാടിയിലെ . പ്രതീരൂ 
പത്തോട്ട ചോദിച്ചു, നീ എന്തിനാണു 
വിവാഹിത ആയതു? 
ടെലിഫോണ്‍ ബെല്ലടിച്ചപ്പോള്‍_ അം 
ബിക റിസീവര്‍ കയ്യിലെടുത്തു! “അതേ, 
ഞാന്‍ തന്നെ- ഏയ്‌ എനിക്കു വലിയ 
താല്ലര്യമൊന്നുമില്ലു. പിന്നെ അവര്‍ നിര്‍ 
ബ്ലന്ധിച്ചപ്പോള്‍ സമ്മതിച്ചെന്ന്‌ മാത്രം .. 


20 


.ചേട്ടനുംകൂടി 


ഓ ശരി. പൊയ്ത്കുളയാം... ഞാനോ? 
ഞാന്‍ എന്‍െറ മുയലുകളെ വളത്തുന്നു. ക്‌ 
ണ്ളാടിയ!ില്‍ നോക്കുന്നു ചിരിക്കുന്നു. അത്ര 
യൊക്കെ തന്നെ ഓകേ, ഓകേം”- 


അവള്‍ വീണ്ടും കിടക്കയില്‍ കിടന്ങു* - 


കല്യാണ ഫോട്ടോയിലേക്കുനോക്കി. ഓടി 
ച്ചടിന ടന്നമുയല്‍ക്ടട്ടിയെപിട ച്ചു മാറോ 
ടമത്തിയപ്പോള്‍ അവള്‍ഒ പട്ടെന്നു ചിരിച്ചു. 

മുയല്‍ക്കുട്ടിയയമട മുഖത്തേ ദ: നോക്കി അ 
വൾ ചോദിച്ചു: “നിനക്കു മനസ്സിലായോ 
ഞാനെന്തിനാ ചിരിച്ചതെന്നു*?” അവന്‍ 
തന്‍െറ കാതരമിഗികളാല്‍ അവളെ പക 
ചുനോക്കിയിരുന്നപ്പോള്‍ അവള്‍ തുടന്ര; 
“പണ്ടു്‌ കല്യാണംകഴിഞ്ഞു ഞാനും ങ്ങു 
ഫോട്ടോയില്‍ എനന്‍റകൂടെയിരിക്കുന്ന 
മധുവിധുവിനുപോയി. യൂ 
റോപ്പില്‍. പല യൂറോപ്യന്‍ നഗരങ്ങളി 
ലും ഞങ്ങള്‍ സഞ്ചരിച്ചു. പല സുഖവാ 
സകേന്ദ്രങ്ങളിലും താമസിച്ച. പല കാഴ്ച 
കളും കണ്ടു. ഒരിക്കല്‍ ജിനീവയിലെ ഒരു 


_ഹോട്ടല്‍മുറിയീല്‍വച്ചു” ചേട്ടന്‍ എന്നോടു ൦ 


പറയുകയാണു, “നിനക്കു” എന്നെക്കാളി 
ഷം മുയലുകളോടാണംബികേ. നീ ഒരു 
ആണ്‍മുയലിനെ കല്യാണം കഴിക്കുകയാ 
യിരുന്നു ഭേദം.” ഞാന്‍ പൊട്ടിപ്പൊട്ടിച്ചി 
രിച്ചു. അതോര്‍ക്കുമ്പോള്‍ ഇപ്പോഴും എനി 
ക ചിരി നിയന്ത്രിക്കാന്‍ കഴിയുന്നില്ല." 

അംബിക നിയന്ത്രണംവിട്ട ചിരിക്കാന്‍ 
തുടങ്ങി. അവളുടെ മുയല്‍ പകച്ചനോക്കി 


യിരുന്നു. സംഗതി ഒന്നും പിടികിട്ടിയിന്‌ - 


ല്ലെങ്കിലും തന്‍െറ കൂട്ടുകാരി സന്തോഷ 
ത്തിലാണെന്നു്‌ അവനു മനസ്സിലായി, 
അവന്‍െറ മുഖത്തേക്കു" ഉററുനോക്കി - 

അംബിക പിന്നെയും പൊട്ടിച്ചീമിച്ചു. 
“ഞാന്‍ നിന്നെ കല്യാണംകഴിച്ചെങ്കില്‍ 
എങ്ങനെ ഇരുന്നേനെ? . ഒന്നാലോചിച്ചു 
നോക്കൂ. അന്നും എന്‍െറകൂടെ നിന്നെ 
പ്പോലൊരു വെള്ളമുയല്‍ ഉണ്ടായിരുന്നു. 
പകല്‍മുഴ്ചവന്‍ സഞ്ചാരവും നാട്ടകാണലും 
കഴിഞ്ഞു്‌ ഞങ്ങള്‍ തിരികെ ഹോട്ടല്‍ മുറി 
യില്‍ വന്നു. ചേട്ടന്‍ കുറച്ചു വിയ്ത്ികൂടി 
കഴിച്ചുകഴിഞ്ഞപച്പോള്‍ നല്ല മൂഡിലായി. 
അപ്പൊ പുള്ളിക്കു” എ ടന്നാടൊരു പ്രതം. 
പതുക്കെ കെട്ടിപ്പിടിക്കലും ഉമ്മവയ്ക്കുലുമൊ 
ടക്ക ആയപ്പോഴാണു* ചേട്ടന്‍ കണ്ടതു്‌. 
ചേട്ടന്‍ എന്നെ താലോലിക്കുമ്പോള്‍ ഞാ 
നെഒന്‍റ മൃയല്‍ക്കുട്ടിയെ താലോലിക്കുക 








യായിരുന്നു മൂപ്പക്ക ദേഷ്യംവന്നു. എ 
നിക്കാണെങ്കില്‍ ചിരി ” 

അംബിക പിന്നെയും ചിരിച്ചു മുയൽ 
ക്കുട്ടി അപ്പോഴചം അമ്പരന്നു നോക്കിയിരുന്ന 
തേയുളള. “നിനക്ക്‌ എന്തു തോന്നുന്നു? 
എനിക്കു ചേട്ടനോടാണോ നിന്നോടാ 
ണോ കൂടുതല്‍ സ്നേഹം? “അവള്‍ അവ 
നെ ഉമ്മവച്ചുകൊണ്ടു” പറഞ്ഞുഃ” എനി 
ക്കു തോന്നുന്നു, നിന്നോടാണെന്നു്‌. നിന 
ക്കറിയാമോ, ഈ ചേട്ടനത്ര നല്ലവനൊ 


നുമല്ല. നിന്‍റദ്രയും ഏതായാലും നല്ലവ - 


ചേട്ടൻ 


നല്ല. ചേട്ടന്‍ ക്രുരനാണു്‌. 
മുയലിന്‍െറ ഇറച്ചിതിന്നും. നിന്നെ കി 
ട്ടിയാലും ചേട്ടന്‍ കൊന്നുതിന്നു. ആങ്‌, 


പക്ഷേ, എന്‍റ തങ്കക്കുടം പേടിക്കണ്ട. 


നിന്നെ ഞാന്‍ ചേട്ടനു കൊടുക്കില്ല. ചേ 
ട്ടന്‍ മുയലാാച്ചി തിന്നുമെന്നുമാത്രമല്ല, 
യുറോപ്പില്‍വച്ചു” ഒരിക്കല്‍ എന്നെക്കൊ 
ണ്ടു മുയലിറച്ചിതീററി. തിന്നുകഴ"ഞ്ഞാ 
ണു” കള്ളന്‍ എന്നോടു പറഞ്ഞതു്‌. ഞാന്‍ 
കഴിച്ചതുമുഴുവന്‍ ഛര്‍ദ്ദിച്ചു. കടദുവരെ 
ഛര്‍ദ്ദിച്ചു. രണ്ടുദിവസത്തേജ്കു* ഒരു വക 
കഴിച്ചില്ല. രണ്ടുദിവസം രാപകലില്ലാ 
തെ ഞാന്‍ കരഞ്ഞുകൊണ്ടേയിരുന്നു. അ 
തിനു ശേഷം ഇന്നോളം ഞാന്‍ ഒരു ഇറ 
ച്ചിയയം കൂട്ടിയിട്ടില്ല. ഇനി കൂട്ടുകയുമില്ല. 
എന്തൊരു ദുഷ്യനാണു* ഈ ചേട്ടന്‍, 
അല്ലേ? ഇതൊന്നുംകേട്ട നീ പരിഭ്ൂമിക്ക 
ണ്ട. നിനക്കു ഞാനുണ്ട്‌. നന്നേ ഞാന്‍ 
ആക്കും കൊല്ലാന്‍ കൊടുക്കില്ല.” 
അംബ്‌കവികാരാധീനയായിക്കഴിഞ്ഞി 
രുന്നു. തന്‍െറ മൂയല്‍ക്കുട്ടിയെ കെട്ടിപ്പി 
ടിച്ച്‌ അമര്‍ത്തി ചുംബിച്ചപ്പോൾ അവളു 
ടെ കണ്ണുകള്‍ നനഞ്ഞിരുന്നു. 
കൊച്ചമ്മേ”, ഒരു പരിചാരിക എ 
ത്തി. “ഉണുകഴിക്കാം, സമയമായി.” 
അംബിക ഒന്നു മൂളി. പരിചാരിക 
ചോയി. അംബിക മുയല്‍ക്കുട്ടിയേയും 
കൊണ്ടു" എണീററു കണ്ണാടിയില്‍ നോ 
ക്കി. സാരിത്തലപ്പ്‌” നേരെയാക്കി. നന 
ഞ്ഞ കണ്ണുകള്‍ തുടച്ചു. മുയല്‍ക്കട്ടിയുമാ 
യി നടന്നു. അവനെ മുയലുകളുടെ മുറി 
യിലാക്കി, വാതില്‍ ചാരുന്നതിനുമുന്‍ചു* 
അവള്‍ പറഞ്ഞു: “ഞാന്‍ ണുകഴിച്ചി 
ട്ടു വരാം, ട്ടോ. ആരും വഴക്കുണ്ടാക്കരുതു*.. 
ഉഴണുകഴിച്ചുകൊണ്ടിരിക്കെ, താന്‍ നേ 
രത്തെ മുയലിനോട്ട പറഞ്ഞ കാര്യങ്ങള്‍ 





അംബികയുടെ ഉള്ളില്‍ നുരഞ്ഞുടപാന്തി. 
വാസ്തവത്തില്‍ മനുഷ്യരേക്കാള്‍ എ 
ത്രയോ നല്ലവരാണീ മുയലുകൾ എ 
ന്നവള്‍ ഓര്‍ത്തു. അവര്‍ക്കു രഹസ്യങ്ങളി 
ലം അവക്കു” ഒന്നും മറച്ചുവയ്്ാനിച്ച. 
അവര്‍. നിഷ്‌കളങ്കരാണു്‌. മനുഷ്യര്‍: 
എത്ര നല്ലവരെന്നു കരുതപ്പെടുന്ന മനു 
ഷ്യര്‍പോലും, നിഷ “കളങ്കരല്ല. അവരു 
ടെയൊക്കെ ഉള്ളില്‍ രഹസ്യങ്ങളുണ്ടു*. 
ദുഷ്ടവിചാരങ്ങളുണ്ടു”. 
പെട്ടെന്നു", അംബിക രത്തന്‍സ്‌ങ്‌* 
ആലുവാലിയാ എന്നു പട്ടാളളഭദ്യാഗസ്ഥ 
നെറ നരച്ച താടിയും ചുവന്ന കണ്ണുകളും 
ഓര്‍ത്തു. അച്ഛുന്‍റ ഉററ.ചങ്ങാതിയ൭ 
യിരുന്ന രത്തന്‍സിങ്‌ ആലുവാലിയാ 
അവളുടെ രത്തന്‍ചാച്ചാ. അംബിക ഭയ 
ന്നു വിറച്ചു. ഉണ്ണാനുരുട്ടിയ ഉരുള തിരി 
കെ പ്‌ളേററില്‍വച്ചു” അവള്‍ എണീററു. 
എന്താ കൊച്ചതാ?” വെള്ള യൂണി 
ഫോംധരിച്ച കുട്ടപ്പന്‍ എന്ന വിളമ്പുകാ 
രന്‍ ചോദിച്ചു. അംബിക മറുപടി പറ 
ഞ്ഞില്ല. അടുത്തുനിന്നിരുന്ന പരിചാരിക 
പരിഭ്രമിച്ചു.“ എന്തുപററികൊച്ചമ്മേ?",അ 
വളും തിരക്കി. അംബിക നേരേ വാഷ്‌ 
ബേസിനട്ുത്തേയ്ക്കു നടന്നു. പരിചാരിക 
' ഭയപ്പാടോടെ കൂടെ ചെന്നു. അംബിക 
കൈഴഴുകിക്കഴിഞ്ഞപ്പോള്‍ അവള്‍ ടവ്വല്‍ 
നീട്ടി. കൈയും മുഖവും തുടച്ചു" ടവ്വല്‍ 
തിരിച്ചേല്ലിച്ചിട്ട്‌ അംബിക പറഞ്ഞു: 
ജോ എന്നെ രണ്ടുമണിക്ക്‌ വിളി 
ച്ൂണര്‍ത്തണം. നീയും തയ്യാറാവണം. 
നമ്മള്‍ പിക്‌ച്ചറിനു പോകുന്നു.” “ശരി 
കൊച്ചനേ.” അംബിക കിടപ്പറയിലേയ്ക്കു 
നടന്നപ്പോള്‍ ജാനു പിന്നാലെചെന്നുഃകൊ 
ച്ചരോ, ഗുളിക” ഇന്ന ഗുളിക വേണ്ട.” 
അവള്‍ കിടക്കയെ അഭയംപ്രാപിച്ചു. 
തന്‍െറ ചങ്കിടിപ്പു" വല്ലാതെ വര്‍ദ്ധിച്ചി 
രിക്കുന്നതായി അവള്‍ക്ക്‌" അനുഭവപ്പെട്ടം 
ഒന്നും ഓര്‍ക്കാതിരിക്കാന്‍ ശ്രമിച്ചുടകാോ 
ണ്ട" അവള്‍ കണ്ണപുട്ടിക്കിടന്നു. 
അവളുടെ അടഞ്ഞ കണ്ണുകള്‍ക്കു മുന്‍ 
പില്‍ ചുവന്നുകലങ്ങിയ കണ്ണുകളും നരച്ചു 
തുടങ്ങിയ താടിയും പ്രത്യക്ഷപ്പെട്ട അവള്‍ 
നട്ടങ്ങിത്തെറിച്ചു. അവള്‍ ചാടി എണീററു. 
അംബിക മുയലുകളുടെ മുറിയിലേയ്ക്കു 


പോയി. കൂട്ടിനു" ഒരു മുയലില്ലാതെ 
ഉറങ്ങാന്‍ വയ്യ. (തുടരും) 
21 












































൪്മാവിന്‍െറ കൂര്‍ക്കംവലിയില്‍നി 
അം കടലിന്‍റെ സംഗീതത്തില്‍നിന്നും 
ചെറുപ്പക്കാരന്‍റ ചൂളംവിളിയുടെ നേര്‍ 
ത്ത ഇഴകളെ വേര്‍തിരിച്ചെടുക്കേണ്ടുന്ന നീ 
മിഷങ്ങളെ കാതോര്‍ത്തവൾള്‍ കിടന്നു, 

നൈററഠ്‌ ഗരണിന്തു കീഴെ തളത്ത 

ഉത്മിയി, 

കാലുകള്‍ക്ക* മേലെ, ഫാനിളക്കിവിട്ട ക 
ററിന്‍െറ കൈകള്‍ അരിച്ചുകയറാന്‍ തുട 
ങ്ങിയപ്പോള്‍, ചെറുപ്പക്കാരന്‍ ഓാര്‍മ്മ. 
ഒരപൂര്‍വ്വവിദ്രാന്തിയായി അവളില്‍ നുര 
ഞ്ഞുപൊന്തി, . 

അല്ലം അകററിവെച്ച ജനല്‍ക്കര്‍; 
യിലുടെ, _ചവരിസരത്തേ തെളിയി 


22 








ക്കാന്‍ ശ്രമിച്ചു; അവൾ നനവൂറീയ ചു 
ണ്ടുകൾ കടിച്ചു. 
അവന്‍ കടന്നുവരേണ്ടുന വഴി ഇരുട്ടി 
നെ അമത്മിപ്പിടിച്ചു കിടന്നു. 
- അവന്‍ എത്ര സാഫസികനാണ'! അ 
വളോര്‍ത്തു: ലോകം മുഴുവന്‍ മയങ്ങിക്കിട 
കമ മ്പോള്‍, അവന്‍െറ ലോകം ഉണരുക 
യാണെന്നു തോന്നും, ആ വരവ*കണ്ടാല്‍! 
ശ്രുതിമധുരമായ, ഒരേ താളത്തിലും ഒ 
രേയീണത്തിലുമുള്ള ചുളംകത്തലിലന്തര്‍ 
ഭവിച്ച ഗാനം, അതിന്‍െറ അര്‍ത്ഥം ഓര്‍ 
കകാനവൾ ശ്രമിച്ചു. 


ഒരുരാത്രി അവന്‍ അത്‌ . പാടിക്കേള്‍ 


പ്രിച്ചിരുന്നു. അതിന്‍റ ദുര്‍ഗ്രഹമായ 
ആശയവും അര്‍ത്ഥവൈപുല്യവും ഖിവരി 
ചുകൊടുത്തിരുന്നു. പക്ഷ, അതവള്‍ക്ക്‌ 
തിരെ മനസ്സിലായിരുന്നില്ല. മനസ്സിലാ 
യില്ല എന്നു” തീത്തും പറയുന്നത്‌” രിയാ 
യിരിയ്ക്കില്ല. കാരണം. അന്നു*- അവള്‍ 
ഓര്‍ത്തു; അവള്‍ അവന്‍െറ മടിയില്‍ തല 
ചായ്‌ ച്ചു", നീലാകാശത്ത്‌ മിഴികള്‍നട്ട്‌, 
സ്വര്‍ഗ്ഗീയമായ ഒരനുഭൂതി നൊട്ടിനുണ 
ഞ്ഞു കിഭക്കയായിരുന്നു! 

അന്ന്‌, പുലരുവോളം, നിര്‍ജ്ജനമായ 
വീട്ട” അവളുടെ കാലടിയൊച്ചു കാത്തിരു 
ന്നു; വിറങ്ങലിച്ച കിടപ്പുമുറി അവളുടെ 
ഗന്ധത്തിന്നു കാത്തിരുന്ന! 

പിന്നീടവന്‍ അകന്നിരിക്കുമ്പോള്‍, ആ 
ഗാനഭത്തക്കുറിച്ചും, അതിന്‍െറ അര്‍ത്ഥ 
സമ്പുഷ്ടതയെക്കറിച്ചും ഓര്‍ക്കാന്‍ ശ്രമി 
ക്കുമ്പോള്‍, അത്‌ വൃഥാവിലാവും. അ 
വന്‍ വരുമ്പോള്‍ ചോദിക്കേണമെന്നു” ക 
രതുമെങ്കിലും, ഒരിയ്ക്കുലുംം അതിന്നു സാ 
ധിച്ചിട്ടില്ല. ആ മാറിന്‍െറ കരുത്തില്‍, 
ഒരു കുഞ്ഞായി മയങ്ങിക്കിടക്കുമ്പോഴൊ 
ക്കെ, അതേപ്പുററി മറന്നുപോവും. അല്ലേ 
ങ്കിലും, അത്തരം സന്ദര്‍ഭങ്ങളില്‍ എല്ലാം 
വിസ്കൃരിക്കാറാണല്ലോ പതിവ"! 

പെളടുന്നു”്‌ ഉറക്കത്തില്‍ തിരിഞ്ഞുകിട 
ന്ന ഭത്താവിന്‍െറ കനത്ത കൈത്തണ്ട അ 
വളുടെ മാറില്‍വന്നുവീണു. 

, ടഅയ്യോംം.!” ഒരു നിലവിളിയോടെ 
അവള്‍ ചാടിടയെഴചന്നേല്ലാന്‍ തുനിഞ്ഞതാ 
ണ്‌. പക്ഷെ, അതിന്നശക്തയായി കിട 
ക്കയില്‍ ത്തന്നെ കുഴഞ്ഞുവീണു. ശ്വാസം 
ഒരുനിമിഷാര്‍ദ്ധം നിലച്ചപോലെ തോ 
ന്നി അവള്‍ക്ക്‌, കടുത്ത വേദനയും. അ 
ഒതു, ഓര്‍ക്കാപ്പുറത്ത്‌, മുഷ്ടിചുരുട്ടി ഒരാള്‍ 


ഇടിച്ചപോലെ, അവൾ നിമിഷങ്ങളോ 
ളം വേദന സഹിച്ച്‌ നിസ്സഹായയായി 
കിടന്നു! 


പിന്നെം വര്‍ദ്ധിച്ച രോഷത്തോടെ, എ 
ണീററിരുന്നു* അയാളെ കലുക്കീവിളിച്ചു*, 
പരാതിപറയാനായി, ഏതാണ്ടു്‌ തോ 
ളിൽ സ്തര്‍ശിച്ചതായിരുന്നു. പക്ഷ, പൊ 
ടന്നനെ പിന്‍മാറി, അയാളെ .ഉണത്തുക 
യെന്ന വിഡ്‌ഡിത്തത്തെയോത്തു"്‌ അവള്‍ 
ഉള്ളാലെ ചിരിച്ചു! 

അയാളെ ഉണത്തുക അസാധ്യമാണെ 
ന്നവള്‍ക്കുതന്നെ അറിയാം. പതിവായി 






കഴിക്കുന്ന ഉറക്കഗുളികകളുടെ വീര്യം 
നീണ്ട പത്തുമണിക്കൂറോളം അയാളരട 
പ്രജ്ഞയെ നശിപ്പിക്കും. അല്ലെങ്കില്‍, ഉ 
റങ്ങുക എന്നതിന്നുപകരം, ഉറക്കഗുളിക 
കൾ വിഴുങ്ങുക എന്നതാവും, അയാളെ 
സംബന്ധിച്ചേടത്തോളം ശരി! 
അപൂര്‍വ്വമായി അയാള്‍ അത്തരം ക്രൂര 
തകള്‍ അവളോട്‌ കാണിക്കാറുണ്ടെന്നും, 
അപ്പോഴൊക്കെ, പിറേറന്നു” കാലത്തോ, 
വൈകിട്ടയാള്‍ തിരിച്ചെത്തുമ്പോഴോ താന്‍ 
പരാതിപ്പെടാറുണ്ടെന്നും, എന്നാല്‍ അ 
യാള്‍ അത്‌ പാടേ നിഷേധിക്കാറാണു്‌ 
പതിവെന്നും അവള്‍ നിസ്സഹായതയോടെ 
യോര്‍ത്തു? അപ്പോള്‍, കവിളുകള്‍ തടി 
ച്ചുതുങ്ങിയ ചതുരാകൃതിയിലുള്ള മുഖത്ത” 
പത്തുവയസ്സുള്ള ഒരു ബാലന്‍െറ നിഷ്‌ക്ക 
ളങ്കഭാവമായിരിക്കു! ഒരു ചെറിയ തെ 
൨റുപോലും സമ്മതിക്കാത്ത പ്രകൃതം! 
ഓഫീസ്റ്റിലും അയാള്‍ അങ്ങനെയാ 
ണെന്നാണു” അയാള്‍ പറഞ്ഞത്‌. ഒരിയ്ക 


കഥ 





രമണീവാസവന്‍ 


ലും, ആരേയും അറിഞ്ഞോ അറിയാതേ 
യോ ഉപദ്രവിക്കാഠില്ല. അതുകൊണ്ടു, അ 
യാളോട്‌ കീഴ*ജിവനക്കാര്‍ഭ്കെല്ലാം -ഭയ 
വും ബഹുമാനവൂമാണത്രെ! 
ഓദ്ധ്യോഗികകാര്യങ്ങളെക്കു റിച്ചു" പറ 
യുമ്പോഴെല്ലാം, അയാള്‍ തന്‍െറ സ്റ്റേനോ 
ഗ്രാഫര്‍ മാര്‍ഗരഠറിഭനപ്പഠറി വാചാല 
നാവാറുണ്ടു*. ഡിക*റേറററ്‌ ചെയ്യുമ്പോ 
ഴോ ടൈപ്‌ ചെയ്യുമ്പോഴോ കടന്നുകൂടിയ 
അത്രയ്ക്കൊന്നും അര്‍ത്ഥഭേദം വരാത്ത ഒരു 
ചെറിയ പിശകിനെപ്പററി അയാള്‍ സു 
ചിപ്പിച്ചപ്പോള്‍, അവള്‍ വല്ലാതെ ഭാവം 
പകന്നു. ആ തെററ്‌, സ്വാഭാവികമായ 
അയളേടെ ഉച്ചാരണ വൈകല്യം മൂലം വ 
ന്നപെട്ടതാണെന്നവൾ താഴ്‌മയോടെ പ 
റഞ്ഞപ്പോള്‍, അയാള്‍ അതംഗീകരിച്ചി 
ജു. പക്ഷെ, അവളുടെ കണ്ണീരണിഞ്ഞ മു 
ഖം കണ്ട്‌, അയാള്‍ക്ക്‌ ടതററ്‌സമ്മതി 


23 






































ക്കേണ്ടിവനഃ വെന്നും അപ്പോള്‍ വാത്സല്യ 
സദൃശമായ. ഒരു ദയാലുത്വം കൊണ്ടു" അ 
യാളുടെ ഹൃദയം ആര്‍ദ്രമായെന്നും അയാള്‍ 
സമര്‍ത്ഥിച്ചു! 
രാര്‍ഗരറഠിനെക്കുറിച്ചോര്‍ക്കു മ്പോള്‍, 
ക്രൂരമായ അവജ്ഞ അവളില്‍ നുരകത്തും. 
എല്ലാ ഞായറാഴ്ചകളിലും, വൈകുന്നേരം, 
ഭത്താവ്‌ ഒഫീഷ്യല്‍ ടൂറിലായിരിക്കുന്ന 
സന്ദര്‍ഭങ്ങളൊഴിച്ചു” കടുംനിറങ്ങളിലുള്ള 
സാരിയുട്ടത്ത” അവള്‍ കൂട്ടുകാരികളേടൊ 
ത്ത്‌ കടല്‍ക്കുരയിലേക്ക്‌ പോവുന്നത” കാ 
ണാറുള്ളതാണു”, തലയെടുപ്പുള്ള ആ നട 
പ്പ്‌ ഒരു പൂവന്‍ കോഴിയെപ്പോലെ, അ 
ങ്ങനെയാണവള്‍ക്ക* തോന്നിയത? മ 
ററുപെൺ കുട്ടികളില്‍നിന്നവളെ വേര്‍തി 
രിച്ചുനിത്തുന്നു! 
ഒരുകൊല്ലത്തോളം ഓട്ട്‌“ഫരസില്‍ താ 
മസിച്ച* ആറുമാസംമുമ്പെ ടാന്‍സ*ഫറാ 
യ ഡോക്ടര്‍ സണ്ണ'യുടെ ഭാര്യയായിരുന്നു, 
മാര്‍ഗരററിന്‍െഥ സ്വഭാവദൂഷ്യത്തെപ്പ 
ററ? ആദ്യമായി അവള്‍ക്ക്‌" സുചനനല്‍ 
കിയത്‌, മുന്നമാസങ്ങൾ കൂടുമ്പോള്‍ 
ചികിത്സയ്ക്കോ ഉപദേശങ്ങള്‍ക്കോ സമീ 
പിക്കുന്ന അവിവാഹിതയായ അവളുടെ 
രോഗത്തെക്കുറിച്ചു* ഡോക്ര്‍തന്നെയാണു* 
ഭാര്യയോട്ട്‌ പറംങ്ജ തത്രെ',.. 
ഭത്താവു* വീണ്ടും ഉറക്കത്തില്‍ _തിരി 
ഞ്ഞുമലന്മകിടന്നു. അവൾ കൈകുത്തി, 


ചെരിഞ്ഞ്‌ അയാളെ നോക്കി. അയാള്‍ 


പുറപ്പെടുവിക്കുന്ന ഒരു വല്ലാത്ത ശബ്‌ദം 
അസഹനീയമാംവിധം ഉയരാന്‍ തുടങ്ങി 
യിരുന്നു.” എലികള്‍ മരം കാരുന്നതുപോ 
ലെ, അയാളുടെ പല്ലുകള്‍ ഇടയ്ക്ക്‌ ഞെ 
രിഞ്ഞുകൊണ്ടിരുന്നു. 

നാശം...” അവള്‍ ആരോടെന്നില്ലാ 
തെ പിറുപിറുത്തുകൊണ്ടു* തരിഞ്ഞു കിട 
അ. ഉറക്കും വരാത്ത രാവുകളില്‍ംതനിയ്ക്കി 
ത്തരം അനുഭവം പുത്തനലല്ലുന്നും വര്‍ഷ 
ങ്ങളായി അനുഭവിച്ചുവരുന്ന ഒരു ദുരിത 
മാണെന്നും കരുതി സമാധാനിക്കേണ്ടി 
വന്നു, അവള്‍ക്ക്‌, 

അയാള്‍ക്കു ണ്ടാകാറുള്ള മററസ്വാസ്ഥ്യ 
ങ്ങളെക്കുറിച്ചും ഡോക്ടരുടെ ഉപദേശങ്ങ 
ളെക്കറിച്ചും അവള്‍ ബോധവതിയായി. 
അപ്പോള്‍, മാര്‍ഗരററിനോട്ട്‌ അവൾക്ക 
കടുത്ത രോഷം തോന്നി. അയാളെ, പരി 
താപകരമായ ഈ ദിനചര്യകളിലെത്തി 


24 





ച്ൃത്‌, പല ദരര്‍ബല്യങ്ങളുടേയും അടിമ 
യാക്കിയത്‌, മററാരുമല്ല! 


അവള്‍ അതേപ്പററി ആദ്യമേതന്നെ അ * 


യാളോട്ട്‌ പരാതിപ്പെടുകയും സ്വയം ഒരു 
പരിഹാരമാര്‍ഗ്ഗം കാണാന്‍ ശ്രമിക്കുകയും 
ചെയ്തിരുന്നു. പക്ഷെ, ചോദ്യങ്ങൾക്കുള്ള 
ഉത്തരം മറെറാരുചോദ്യമായി ഉരുത്തിരി 
ഞ്ഞെപ്പോള്‍, പിന്തിരിഞ്ഞ്‌, - അതെല്ലാം 
സ്വകാര്യദുഃഖങ്ങളായി സൂക്ഷിച്ചു. 
അവള്‍ തിരിഞ്ഞ്‌ ഒന്നുകൂടി അയാളെ 
ശ്രദ്ധിച്ചു: വശത്തേക്ക്‌ ചെരിഞ്ഞ, 
ക്‌ളീന്‍ഷേവ്‌ചെയ്ത അയാളുടെ മുഖം അ 
വളില്‍സഫതാപമുണത്തി?ഃ പാവം! കൂടെ 
തന്‍െറ പലപ്പോഴായുള്ള ഇത്തരം ഉറക്ക 
മിളക്കലിന്ന്‌ കാരണക്കാരന്‍ ഇയാള്‍ 
തന്നെയാണെന്നു, കുററബോധത്തോടെ 
യാണെങ്കിലും, ഓര്‍ത്തപ്പോള്‍, അവളി 


ലെ അസംതൃപ്തമായ സ്ത്രീത്വത്തിന്‍റ ലോ - 


ലവികാരങ്ങള്‍, അയാൾഭക്കതിരായീ തി 
രിഞ്ഞുനിന്നു. 3 

വര്‍ദ്ധിച്ച അസ്വാസ്ഥൃത്തോടെ, ങ്‌ 
വൾ വീണ്ടും ചെറുപ്പക്കാരനെയോര്‍ത്ത", 
അവന്‍െറ ചൂളം കാതോര്‍ത്ത*കിടന്നു. 
ഏതാണ്ട്‌” അവന്‍ വരുന്ന സമയമായിരി 
ക്കുന്നു; അവള്‍ നിനച്ചു! 

എത്ര ക്‌ളേശപൂര്‍ണ്ണമാങ്‌ അവന്‍െറ 
ജീവിതം! 

ചൂളം കേട്ടയുടനെ, അവള്‍ വീടിന്‍െറ 
പിന്നിലെ തൊടിയില്‍, പുളിമരത്തി 
ന്‍റ ചുവട്ടിലെത്തുമെങ്കിലും, പിന്നേയും 
പത്തുമിനുട്ടുകള്‍ കഴിഞ്ഞേ, അവന്‍ മുന്നി 
ലെത്തൂു. കാരണം. തൊടിയിലേക്ക്‌" പ്ര 
വേശിക്കാനുള്ള കോണി ഒരു - കുട്ടിക്കു 
മാത്രം കടന്നുവരാന്‍ പററുന്നതാകയാലും, 
പരിസരം സമനിരപ്പല്ലാതെ, തട്ടുതട്ടക 
ളായി, കവുങ്ങും തെങ്ങും പ്‌ളാവും വാഴ 
യും വളന്ര* കാടുപിടിച്ചു കിടന്നതിനാലും 
അവന്‍ വരിക അമാവാസിക്കു തൊട്ടുമുമ്പും 
വിമ്പുമുള്ള ആഴ്‌ചകളിലകയാലും വഴി 
ഖളരെ ദുര്‍ഘടമായിരുന്നു. ഒന്നു കാലിട 
ഠിയാൽ ചെന്നുവീഴക കഴിയിലേക്കാവും! 
സുഗമമായി കടന്നുവരാന്‍ പററുംവ്ധം 
ആ വഴി വൃത്തിയാക്കാന്‍ ഒരിയ്ുലും പററി 


“ജൂ-കാരണം അതൊരു വഴിയേ അല്ലായി 


രുന്ന്‌ 
അവന്‍ മുന്നിലെത്തി, പിന്നെ ഒഴിഞ്ഞു 
(ശേഷം 45-ൽ) 








സമ്യധഹകന്ര്രി എന്ന രാജ്യര 
ക്ഷാമന്ത്രിയായ രുമണ്പാനു്‌ കിഴവാ 
യി. അട്ടക്കളയിലേയ്ക്കു പതുക്കെക്കട 
നന്‌ ലാവണ്യ എന്നു പേരുള്ള അരി 
വെപ്പുകാരിയുടെ മുല പിടിച്ചപ്പോള്‍ 
അവള്‍ അയാളോട്ട്‌ ഇങ്ങിനെ പറ 
ഞ്ഞും പ്രഭോ, അവിടത്തേയ് ൬൮ 
വയസ്സു തികയാന്‍ ഇനി ഒരു കാല്‍ 
നൂററാണ്ടു മാത്രമേ ബാക്കിയുള്ള. 
ശാകുന്തളം, ജനായത്തം, അദ്ധ്യാത്മി 
കത്വം, ലോകസമാധാനം ഇത്യാദി 
യായ കാര്യങ്ങള്‍ക്കുവേണ്ടി ജീവിയ്തേ, 
ണ്ട അങ്ങു” മുലപിടിച്ചുകൊണ്ടുനട 
ന്നാല്‍ ചരിത്രപരമായ ചുമതലകള്‍ 
നിറവേറാതെപോകം.” 

അമണ്വാന്‍ ഇളിചിരി ചിരി. 
ചിരിച്ചപ്പോള്‍ പല്ലിന്നിടയിലെ പ 
ന്നിയിറച്ചിയുടെ നാരുകളും രാഷ്‌ട്പ 
തിക്കാട്ടത്തിന്‍െറ ചന്ദനപ്പൊട്ടുകളും 
തെളിഞ്ഞു. ചുണ്ടിലൂടെ തപ്പലൂറി 
നെഞ്ചിലേശ്തോഴുകി. സഹിച്ചുകൂടാ 
ത്ത വായനാററം, ലാവണ്യ ഓര്‍ത്തു. 

ട്നീ എന്താണ്ട്‌ ഓര്‍ക്കുന്നതു"? 
മന്ത്രി ചോദിച്ചു. പ 

ട്സാമ്യവാഭത്തെക്കുറിച്ചു", ലാവ 
ണൃ പറഞ്ഞു. 

ഉചിതമായി", അയാള്‍ പറഞ്ഞും 

അമേരിയ്ക്കന്‍ ചാരന്മാര്‍ തൂണിലും 


തുരമ്പിലും--" 
അവര്‍ക്ക്‌ എന്തോ ഓര്‍മ്മവന്മ. 
പ്രഭോ”, അവള്‍ ചോദിച്ചു, 


ടഒരിരുപതുകൊല്ലംമുമ്പു” നാം സോ 
വിയററുചാരന്മാടര പിടിക്കാന്‍ വെ 
പ്രാളംകൊണ്ടതു” ഓര്‍മ്മയില്ലേ?” 
“ഓര്‍മ്മയില്ലേ!” അയാള്‍ പറഞ്ഞു. 
ഇരുപതു “കൊല്ലംമുമ്പ്‌ നിന്‍െറ മുല 











ളു വി. വിജയന്‍ 


കള്‍ ഇത്തിരിയടയിരുന്നു.” 

അതും പറഞ്ഞു്‌ സതൃഗ്രഫമന്ത്രി 
മുലക്കണ്ണില്‍ പിടിമുറുക്കി. 

“വീടു”, ലാവണ്യ അപേക്ഷിച്ചു. 

“ഇടതുപക്ഷ സാഹസികളെപ്പോ 
ലെയോ വലതുപക്ഷ പ്രതിലോകകാരി 
കളെപ്പോലെയോ നീ ശാഠ്യംപിടിയ്ക 


' അതും സുന്ദരീ”, മന്ത്രി ഗുണദോഷി 


ച്ചും ഗുണഭോഷിച്ചുകൊണ്ടു” നോവു 
വോളം മുലക്കണ്ണടഞരടാന്‍ തുടങ്ങി. 

“രാഷ്‌ട്രപതിക്കാട്ടം നീണാൽ 
വാഴട്ടെ!” ഗതികെട്ട” ലാവണ്യ പറ 
ഞ്ഞു. “മൂല വിടൂ." 

പക്ഷെ കിഴവന്‍റ പിടി മുറുകി 
യതേയുള്ളു. എഴുപതു വയസ്സില്‍ ഇ 
ത്രയും കൈബലമോ? ചെറുപ്പകാല 
ത്തു” അനവധി വര്‍ഷം പരന്ത്രീസുകാ 
രുടെനാട്ടില്‍ ഒരു ജാലവിദ്ൃക്കാരനാ 
യി നടന്നവനാണു്‌ രമണ്വാന്‍. അന്ത 
തിന്നുകൂട്ടിയ പരന്ത്രീസുതീററിയുടെ 
ഫലമായിരിക്കുമോ ഈ കായബലം? 























എന്തായാലും പിട? മുറുകി. തന്‍റ 
വര്‍ഗ്ഗത്തിൽപ്പിറന്ന മനുഷ്യന്മാര്‍. അ 
സ്വതുവയസ്സ്റിനു മേല്‍ ജീവിയ്ക്യാറുത 
ന്നെയില്ല, ലാഠണ്ൃയ കണക്കുകൂട്ടി, 
തനിയ്ക്കിപ്പോള്‍ മുപ്പത്തിയഞ്ചു വയ 
സായി. ഇനിയും. ഒരു പതിനഞ്ചു 
കൊല്ല ംമാത്രമോ? അത്രയുംകാലംകൊ 
ണ്ട്‌* തോല്‍ ചുളിഞ്ഞു*, ചോര വററിം 
മജ്ജ തളര്‍ന്നു” കിഴവിയാവുക! രോഗ 
ങ്ങള്‍ ചികിത്സിച്ചു മാററാന്‍ സാഹ 
ചരൃമില്ലാതെ, ആരാലും ശ്രദ്ധിക്ക 
പ്പെടുതെ മരിച്ചുപോവുക, ഇവന്മാര്‍ 
ക്കാകളട്ട, എഴുപത്തിയഞ്ചുവയസ്സുി 
ലൂം കാമം. അതു” ആറിത്തണുക്കാതി 
രിക്കാന്‍ എത്തെല്ലാമോ ഓഷധങ്ങള്‍ 
ചെലുത്തുന്നു. സോവിയററുയുണിയ 
നീല്‍നിന്ും അമേരിയ്തരയില്‍നിന്നും 
ഓഷധങ്ങള്‍ വരുത്തുന്നു. പതിനഞ്ചു 
കൊല്ലുംമാത്രമോ? പോരാ, പോരാ! 
അന്‍പതുവയസ്സിന്നല്ലുറം കാണണം. 
ഇടിയാത്ത മുലകളും ദുദ്മമായ ചന്തി 
യും കളിര്‍മ്മയിയന്ന തുടകളും സുഗന്ധ 
മുള്ള വായ്യമായി ആത്തവം നിലയ്ക്കും 
ആ സായാഹത്തില്‍ വീണ്ടും വിണ്ടും 
-- വീണ്ടം സ്നേഹിയ്ക്കുണം. 
' കിഴവന്‍െറ . തുപ്പലു* ചുമലിലും 
കഴുത്തിലും വീണപ്പോള്‍ അവള്‍ക്കു? 
അറച്ചു. ‘ 
ലാവണ്യ", മന്ത്രിപറഞ്ഞൂം തുണി 
യഴിയ്കകു്‌” 
“ആരെങ്കിലും കണ്ടാലോ?” അവള്‍ 
പറഞ്ഞു. . 
“ആരു കാണാന്‍?” 
റഞ്ഞു. 
$തൊണ്ണൂററിയഞ്ചു ശതമാനം ജന 
വും സദാസമയവും അവിടുത്തെ പുറ 
കിലല്ലേ, പ്രഭോ?” അവള്‍ പറഞ്ഞു. 
“അവര്‍ കാണില്ലേ?” 
രുമണ്പാന്‍ ചിരിച്ചു. 
“ശുദ്ധമതിയായ കുട്ട”, 
പഠഞ്ഞു, 


അയാള്‍” പ 


അയാള്‍ 
കാണാന്‍ കഴിവുള്ളവരാ 





ണെങ്കിൽ അവര്‍ എന്‍റ പുറകില്‍ 


നില്‍ക്കുമോ? നീനക്കു സമേതമാണെ 
അകില്‍ നിന്നെ ഒരു പ്രസംഗവേദിയില്‍ 
കിടത്ത്‌യിട്ടുതന്നെ ഭോഗിയ്്കാം. സാ 
ശ്രാജൃത്വത്തിന്‍െറ 
തടയാനും ദാരിദ്ര്യത്തെ അകററാനുമു 
ള്ള ഒരു പദ്ധതിയാണു” അതെന്നു” ജന 
ത്തോടു പറഞ്ഞാല്‍ ജനം അതു വിശ്വ 
സിയ്തും.” - 

വിശ്വാസം ജനാധിപത്യത്തിന്‍െറ 
സത്തയാണ്‌, ലാവണ്യ മനസ്സ്‌ല്‍ 
കുറിച്ചു. അതിരിയ്ുട്ടെ, കിഴവന്‍െറ 
വിരലുകള്‍ അവളുടെ കുപ്പായക്കുട്ടക്കു 
കള്‍ അഴിച്ചുകഴിഞ്ഞു, വായനാററം. 

രുമണ്പാന്‍ ശംഖുവിളിച്ചു. നാലു്‌ 


നുഴഞ്ഞുകേററം- 


ലാവണ്ുയുടെ 


ഭര്‍ത്താവ്‌ 


ഉയനാ സൈനികള ദോഗന്ഥന്മാര്‍ 
പ്രവേശിച്ചു രുമണപാനെ വഴങ്ങി. 
അവര്‍ ലാവണ്യയുടെ; ഉടുപുടകള്‍ 


അഴിച്ചുമാററി ഇനങ്ങള്‍ എണ്ണി വെട്ട 
പ്പായി കണക്കെഴുത്ചെച്ചു. ഈ വെ 


പ്പും കണക്കും പട്ടാളക്കാരുടെ ശീല. 


മായിരുന്നു. അതിനു ശേഷം രഅമണ്വാ 
നെ വീണ്ടും വണങ്ങി അവര്‍ 
പിന്‍വാങ്ങി. 
ലാവണ്യ അതിവേഗം ആലോചി 
തുകയായിരുന്നു കിഴവനെ തടയാന്‍ 
എന്താണു ചെയ്യേണ്ടതു”? 
“ലോക സമാധാനത്തെ സംരക്ഷി 








ജാന്‍ അങ്ങ്‌ ഒഎഐകുരാഷ്‌ടസഭയില്‍ 
ചെയ്ത പ്രസംഗം എനിക്ക്‌ കേള്‍ക്കാന്‍ 


മോഹമുണ്ട്‌”, അവള്‍ പറഞ്ഞു “അ 
തൊന്ന്‌ ആവര്‍ത്തിച്ചാലും, പ്രഭാ. 
ആറു മണിക്കൂര്‍ - നീളമുള്ള ആ 
പ്രസംഗം.” 
കിഴവന്‍ അതു കേട്ടതായി നടിച്ചി 
ല്ല. ന്ലത്തുക'ടന്നുകൊണ്ടു* അയാള്‍ 
ലാവണ്യയ രുന്‍െറ മുഖത്തിനു മുക 


ളില്‍ ഇരുത്തി. 
അങ്ങിനെ, അങ്ങിനെ”, അയാള്‍ 
പറഞ്ഞു. സുന്ദരീ, നീയങ്ങിനെ 


എന്‍െറ മുഖത്തിന്നിരുവശവും കാലു 

കവച്ചുവെച്ചു” കുന്തിച്ചിരിയ്ക്കുക.” 
കഷ്ടം, ലാവണ്യയോര്‍ത്തു. പരന്ത്രീ 

സുകാരുടെ നാട്ടിൽ അനവധികാലം 


- താമസിച്ചു” ധര്‍മ്മപുരിയുടെ സ്വാത 


ത്രൃത്തിനുവേണ്ടി പരന്ത്രീസുകാരെ 
ക്കൊണ്ടുതന്നെ പടവെട്ടിച്ച വീരസാ 
ഹസികന്‍തന്നെയാണോ തന്‍റ ച 
ന്തിജ്ുടിയില്‍ ഇങ്ങിനെ കിടക്കുന്നതു”? 
മനുഷ്യന്‍ സങ്കീര്‍ണ്ണമാണു്‌,അവളോര്‍ 
തത മനുഷ്യനെ പ്രവചിക്കുക പ്ര 
യാസം. 

ചന്തിയില്‍ കിഴവന്റെ നാവിഴയു 
ന്നതു്‌ അവള്‍ അറിഞ്ഞു. ഒരു 
രാഷ്‌ട്രത്ത ന്‍െറ സ്വാതന്ത്രയവിപ്‌ള 
വത്തെ ത്വരിതപ്പെടുത്താനും ചന്തി 
നക്കാനും ഒരേ നാവിനുതന്നെ കഴിയു 
മെന്നതിന്‍റെ അത്ഭുതത്തില്‍ ലാവ 
ണൃ ഒരുനിമിഷം ആബദ്ധയായി. 

ടപരന്ത്രീനുകാരുടെ നാട്ടില്‍ അങ്ങു” 


ഇങ്ങിടന ചന്തിനക്കീയിട്ൂണ്ടോ?” 
സംഭാഷണത്തിന്നായി അവള്‍ ചോ 
ദീച്ചു. 


“ഉണ്ടെന്നോ?” അയാള്‍ ചന്തിക്കടി 
യില്‍നിന്നു മറുപടിരന്നു. 


കിടന്നിട്ടുണ്ട്‌. പ്രഭപിമാരും നടികളും 
കവയത്രികളും പെണ്‍ബുദ്ധിജീവിക 
ളം ഇങ്ങിനെ നഗ്നകളായോ പാവാട 


വെളുത്ത - 
ചന്തികള്‍ക്കടിയില്‍ ഞാന്‍ പലവുരു . 


പൊക്കിയോ എനിയ്ക്കു മുകളില്‍ കുന്തി 
ച്ചിരുന്നിട്ടുണ്ടു". ധര്‍മ്മപുമിയുടെ സ്വാ 
തന്ത്രൃത്തിന്നു ലേണ്ടി? ആവതു ചൈയ്യാന്‍ 
അങ്ങിനെയാണു” ഞാന്‍ അവരമെക്കൊ. 
ണ്ടു* സത്യം ചെയ്യിച്ചതും. അതിതിയ്ക്ക 
ട്ടെ, ലാവണേേ-” 

“എന്തോ?” 

നല്ല ചന്തി.” 

“ഇഈയുള്ളവള്‍ ഈ പ്രശംസജ്്കപക 
രം അവിടത്തേയ്കക്‌്‌ എന്താണു തരേ 
ണ്ടതു്‌?”_ 

രുമണപാന്‍ ബുദ്ധിജീവിയാണു്‌, 
സാധാരണ അദ്ധ്യാത്മിക മന്ത്രിമാരെ 
പ്പോലെ വെറും സംഭോഗം കൊണ്ടവ 
സാനിപ്പിച്ചെന്നുവരില്ല. താന്‍ അ 
പ്പോള്‍ ചെയ്ത വരദാനം, അതുകാര 


ണം, ലാവണ്യയെ തെല്ലു ഭയപ്പെട്ട 
ത്തി. അവള്‍ ഭയന്നപോലെതടഭന്ന 
അസാധാരണമായ ഒരാവശ്യമാണ്‌ 


രുമണ്പാന്‍ അറിയിച്ചതു. 
ട്ലാവണ്ടഡേ,” അയാള്‍ പറഞ്ഞും 
“ഒരു വളിവിട്ട്‌. ശങ്കരാഭരണരതില്‍.” 
“അയ്യേ, എനിയ്ക്കു യാണംവരുന്നു,” 
അവള്‍ പറഞ്ഞു. 
ഴവീപ്ലവപാരമ്പര്യമുള്ള നാം നാ 
ണിയജ്്ുകയോ?” അയാള്‍ പരഞ്ഞു. 
വളി.” - 
ഴഞാന്‍ കാച്ചു മുദ്രാവാക്യങ്ങൾ മുഴ 
ക്കാം,” അവൾ പറഞ്ഞു. -വളിയ്ക്കു തു 
ല്യമാണല്ലോ.” 
ആയിരിയ്ക്കാം,” അയാള്‍ പറഞ്ഞു. 








പക്ഷെ എനിയ്ക്കു വളിതന്നെവേണം." 
ഗത്യന്തരമില്ലാതെ അവള്‍ തുടകളും 

ചന്തിയും അടിവയറും ഒര ഇളക്കി 
ഒരു വളിവിട്ടു. പാശ്ചാതൃപൌരസ്ത്യ 
സംഗീതങ്ങളില്‍ 
ണ്ടായിരുന്ന രമണ്വാന്‍ പറഞ്ഞു, *ശ 
കരാഭരണമായിരുന്നു ഞാന്‍ ആവശ്യ 

, പ്പെട്ത. ഇതു" ബിലഹരീയായി 
പ്പോയി,” 

“എന്‍െറ തെററാണു*,” വിനീതയാ 
യി ലാവണ്യ പറഞ്ഞു. രുമണ്പാന്‍റ 
ജ്ഞാനത്തെക്കറിച്ചു* അവള്‍ക്കു" മതി 
പൂം തോന്നി. അദ്ധ്യാത്മികകക്ഷിയി 

. ലെ ചുരുക്കം ബുദ്ധിജീവികളിലൊരാ 
ളായിരുന്നു അയാള്‍, 
ശരി,” രുമണ്വാന്‍ തുടന്നു പറ 
ഞ്ഞു, “ഇനി തുറു, ഞാന്‍ തിന്നരട്ട.” 
“അയ്യോ,” അവള്‍ പറഞ്ഞു. “അ 
രുതുഴ,” 
*മറെടീ!? രുമണ്വാന്‍െറ സ്വര 
ത്തില്‍ പതറിച്ചയ്യു ഉദ്വേഗവും. ഉ 
ദ്വേഗത്തില്‍ ഭാഷ ഗ്രാമ്ൃമായി. 
അരുതു," അവൾ ഉപദേശിച്ച. 
“രാഷ്‌ട്രപതിക്കാട്ടത്തിനുമാത്രം നാം 
കൊടുത്തുപോരുന്ന ബഹുമതിയാണ?ി 
തു്‌, നാമിതുചെയ്താല്‍ രാജ്യദ്രോഹ 
മാവും." 

അവളുടെ അരക്കെട്ടില്‍ പിടിച്ച 
കിഴവന്‍ അവളെ താഴോട്ടമുത്മി, ഗുദ 
ത്തില്‍ -ചുണ്ടുവെച്ചമത്തി അയാള്‍ കാ 
മാസക്തനായ ആട്ടുകൊററന്‍െറ ശബ്ദ 
ങ്ങളണ്ടാക്കാന്‍ തുടങ്ങി, . 

“അയ്യോ,” അവള്‍ വറഞ്ഞു. “വീ 
ണും രാജ്യദ്രോഹം. രാഷ്‌ട്രപതി പു 
റപ്പെടുവിയ്ുന്ന സംഭോഗശബ്ദങ്ങൾ 
നാമും അനുകരതിയ്്കാവതോ?? 

പക്ഷെ കിഴവന്‍െറ പിടി റുകി. അ 
വൾ അമറ്ര. ഗന്ത്ൃത്മരമില്ലു തെ രാ 


ജ്യരക്ഷാമന്ത്രിയുടെ വിടന 
ക്കിടയിലേയ്ക്കു* അവ്വ പണ്ട 


പ്രമാണം തൂറി, 


ള്‍ ഒരു നെല്ലിക്ക 
അയാള്‍ അതു നുണ 


അഗാധജ്ഞാനമു റ 









ഞ്ഞിറക്കുന്നതിനിദയില്‍ അവള്‍ 
തിച്ചാടി. & 
കിഴവന്‍ എണീററു വുറരകേവ൯്‌, 
എങ്ങും കടന്നുകളയാമെന്നു* വ്യ 
ഹിച്ചിട്ടല്ല, സ്ത്രീസഹജമായ പ്രത 
ധം അവളും നടത്തുകയായിരുര്‍ന്ന 
മാത്രം. ഗതിവേഗത്തിനും ആസക്ത!; 
ടെ സ്വതന്ത്രതന്ത്ുമായി രമണ്വാന്‍ 
സ്വന്തം ഉടയാട അഴിച്ചു വലിച്ചെറ 
ഞ്ഞു. പിന്നെ ലാവണ്യയെ പിന്തു 
നു മുറിയില്‍ ഒരു നാലഞ്ചുവലംവെ, 
ച്ശേഷം അവളെ കെട്ടിപ്പിടിച്ചു, അ; 
ങ്ങിനെ കെട്ടിപ്പിടിച്ചു” നഗ്നരായി ര; 
ജ്യരക്ഷാമന്ത്രിയും അരിവെപ്പുകാരിയും- 
നിന്നു. 
കിഴവനെ തടയാന്‍ ഇനിയ്യമെ 
മാര്‍ഗ്ഗം? ലാവണ്യയുടെ മനസ്സു പ്രവര്‍, 
ത്തിച്ചു. B 
“തകാച്ചമ്മ--” അവസാനമായി 
വണ്യയ പറഞ്ഞു. 
അററമകെയ്കിനു പരീക്ഷിച്ചുനോം 
യതായിരുന്നു, രുമണ്ാരനക്കാള്‍ ന; 
ല്ൃതുവയസ്സു ചെറുപ്പമായിരുന്നു സുന്ദ p 
യായ ഭാര്യയ്ക്കു", - 
ട്രകാച്ചുമ്മ കാണും” ലാവണ്യ പ്‌ 
റഞ്ഞു. 
“അവളോ?” രമണന്‍ ചിരിച്ചു. 
“അവള്‍ ഇവിടെയില്ല. അവളെ ഇത്‌്‌ 
രാഷ്‌ട്രപതി ഭോഗിയ്കുകയാണു". ന. 
ഒന്നുരകാണ്ടും ഭയപ്പെടേണ്ടതില്ല,” -. 
ഒരു നിമിഷത്തേക്കു" ലാവണ്യ ത 
ന്‍റ നഗ്നതയും പരാധീനതയുമറന്നു. 
“ഈശ്വരാ!” അവള്‍ . പറഞ്ഞു. 
ഇതും വേണോ? തീട്ടം തിന്നാല്‍ മതി 
മയന്നല്ലേ ഞാന്‍ കരുതിയതു?” 
രുമണ്പാന്‍െറ മുഖംവാടി.അപ്പോള്‍:: 
ഈയാളുടെ മുഖവും വാളും, ലാവണ്യ 
ഓര്‍ത്തു. മുഖം വാടുന്ന മനുഷ്യരോടു; 
സഹതപിയ്കാന്‍ അവള്‍ക്കു കഴിയും, 
അവര്‍ തന്നെ വ്യഭിചരിക്കാന്‍ തുനിയു 
ന്നവരാകില്‍ പോവും. അറിയാത 











































ന്നെ അവൾ കിഴവരന്‍റ കുഴഞ്ഞ ലിം 
ഗം തലോടി, 

“തീട്ടം തിന്നാല്‍ മാത്രം പോരാ, 
ലാവണോം” മന്ത്രി മറേറതോ ഒരു 
സ്വരത്തില്‍ പറഞ്ഞു, പെണ്ണിജന 
കാഴ്സവെയ്കുകയും വേണം. ഈ രണ്ടു 
കാര്യങ്ങളും ഭചന്റാണ്‌” ചരിത്രം ഉ 

ണ്ടാകുന്നതു”.” 

“അപ്പോൾ, വര്‍ഗ്ഗങ്ങളുടെ സമരമാ 
ണെന്നു" മാര്‍ക്‌സു പറഞ്ഞതോ?” ലാ 
വണ്യ ആവലാതിയോടെ ചോദിച്ചു. 

”. $നേരുപറഞ്ഞാല്‍,” അയാള്‍ പറ 
ഞ്ഞു, “മാര്‍ക്‌സുഴ്‌ അങ്ങിനെയൊന്നും 
പറഞ്ഞിട്ടില്ല. മൂലധനത്തിന്‍െറ ഒടു 

ത്തെ പുസ്തകത്തിലെ ഒടുക്കത്ത അ 

ദ്യായത്തിലാണു ഈ വര്‍ഗ്ഗം വര്‍ഗ്ഗം 

എന്നുപറഞ്ഞാല്‍ എന്തെന്നു പരിശോ 
ധിയ്ക്കാന്‍ മാര്‍ക്‌സു തുടങ്ങുന്നതു", മുഴു 
മിയ്്കാന്‍ പററാതെപോയ ഈ പുസ്തക 
ത്തിലെ മുഴ്ുമിയ്ക്കാന്‍ പററാതെപേഴയ 

ഈ അദ്ധ്യായത്തിന്‍െറ പത്തുനൂ൮ വ 

രികള്‍ മാത്രമേ മാര്‍ക*സു എഴുതിയിട്ടു 

കളു. അതിരിക്കട്ടെ." 

രുമണപാന്‍െറ മുഖത്തു” ഖേദമുണ്ടാ 
യിരുന്നു, 

“വര്‍ഗ്ഗങ്ങള്‍ മാറുന്നു, വര്‍ഗ്ഗാധിപ 
ത്യങ്ങള്‍ പുതിയവ ഉടലെടുക്കുന്നു,” അ 
യാള്‍ പറഞ്ഞു. “പക്ഷെ അതൊക്കെ 


 ൃഘരീത്രത്തിന്‍റ പുറംതൊലി മാത്രമാ 


ഞ്‌, ആന്തരസത്യമാകട്ടെ, തീട്ടംതി 
ന്നലും പെണ്ണിനെ കാഴ്ചരവയ്തലു 
' മാണു്‌.” ന 

“എന്തോ ഒന്നു തോന്നുകയാണു",” 
ലാവണ്യ പറഞ്ഞു. 

*എന്താണതു*?” അയാള്‍ചോദിച്ചു. 

ട്ഇവ്വഠഞ്ഞതാണു* ചരിത്രമെ 
ജില്‍," അവള്‍ പറഞ്ഞു, ട്ചരിത്രമ 
ങു” വേണ്ടെന്നുവെയ്തണം.” 

ഇതുകേട്ട രമണ്പാന്‍ വരിഭ്രമിച്ചുവ 
ശായി, അയാള്‍ വിയക്കുന്നതു്‌ അവള്‍ 
അവളുടെ നഗ്നതകൊണ്ടു തൊട്ടറിഞ്ഞു. 





വേണ്ടെന്നു 


ഴവരിത്രം 
യോ!” അയാള്‍ പറഞ്ഞു. “അതെങ്ങി 


വെസ്്ുക 


നെ സാധിയ്ക്കും? ചരിത്രമില്ലെങ്കില്‍ 
പിന്നെ അതിത്തിയുണ്ടാവുമോ? നി 
൭ന്‍റ ഭത്മാവിനെറ കാര്യമെട്ടക്ക*. അ. 
യാള്‍ ധര്‍മ്മപുരിയുടെ അതിത്തിയില്‍ 
തോക്കും കയ്യിലെട്ടത്തു" കാവല്‍നില്‍ 
ക്കുന്നു. ആ അതിത്തി കാക്കാനായി ചി 
ലപ്പോള്‍ ഭവടികൊണ്ടെന്നു വരും. 
വീരസ്വര്‍ഗ്ഗം പ്രാപിച്ചെന്നുവരും. ച 
രിത്രമില്ലങ്കിൽ അയാള്‍ എവിടെ കാ 
വല്‍ നില്‍ക്കും? . ട്‌ 
വെടി ചിലര്‍ക്കേ കൊള്ളുന്നുള്ളൂും, 
ലാവണ്യ, ഓര്‍ത്തു. ലിംഗം ഉയന്രകി 
ട്രാന്‍ പാടുപെടുന്ന ഈ കിഴവനു” വെ 
ടികൊള്ള കയില്ല. വെടികൊള്ളാത്ത 
വരാണു* രവടിവെപ്പിജുന്നതു”. അവ 
രുടെ ലിംഗങ്ങള്‍ കഴഞ്ഞുവീഴട്ടു, അ 
വൾ ശപിച്ചു അട്ടത്തനിമിഷത്തില്‍ 
ശപിച്ചതോര്‍ത്തു ദുഃഖിച്ചു. ദൈവമേ, 
ആരും ബലഹീനരാകരുതേ. നിന്‍െറ 
ആററുവെള്ളങ്ങളെപ്പോലെ എല്ലാവരു 
ടെ ലിംഗങ്ങളിലൂടെയും സ്നേഹത്തെ 
പ്രവഹിപ്പിജ്ുക. അവള്‍ പറഞ്ഞും 
$അതിത്തിവേണ്ട.” 

“വിശേഷമായി” അയാള്‍ പറഞ്ഞു. 
$അതിത്തിയില്ലങ്കില്‍ പിന്നെ ശത്രവു 
ണ്ടോ? ശത്രുവില്ലെ മില്‍ പിന്നെ യുദ്ധ 
മുണ്ടോ?” 

യുദ്ധമോ”? അവള്‍ ഇടയ്ക്കുകേറി 
ചോദിച്ചു, “ധര്‍മ്മപുരി യുദ്ധംചെയ്യാ 









റില്ലെന്നല്ലേ വെപ്പ്‌"? നാം സതൃൃഗ്ര 
ഹം മാത്രമല്ലേ അനുഷ്ടീയ്യാറു ളള?” 


അല്ലയോ ശുദ്ധാത്മാവായ പെണ്‍ - 


കട്ട” രമണവാന്‍ പറഞ്ഞു, “അതൊ 
ക്കെ തൊണ്ണുററിയഞ്ചു ശതമാനത്തോ 
$ പറയുന്ന കഥയല്ലേ? നീയിപ്പോള്‍ 
ആ തൊണ്ണുററിയഞ്ചു ശതമാനത്തില്‍ 
പെടുന്നില്ല. കാരണം ഞാനും നീയും 
ഉടുതുണിയില്ലാതെ കെട്ടിപ്പിടിച്ചുനീന്നു 
വിയക്കുകയാണു്‌. നീ ഈ നിമിഷ 
ത്തില്‍ ഭരണവര്‍ഗ്ഗത്തിന്‍െറ ഭാഗ 
മാണു. നമുക്കു തുറന്നു സംസാരിയ്ക്കാം. 
സതൃഗ്രഹമെന്നും സത്യഗ്രഹാിയെന്നും 
“പറയാതെ യുദ്ധമെന്നും വട്ടാളക്കാര 
നെന്നും പറയാം.” 

ലാവണ്യ കിഴവന്‍റ പിടിയില്‍ 
നിന്നു കതറാല്‍ ശ്രമിച്ചില്ല. ലോക 
ത്തീന്‍െറ മഹാചരിത്രം അവളുടെ 
മുമ്പില്‍ ഒരട്ടക്കളപ്പൂരപേലെ ചെറു 
തായി, അതിനകത്തു വിമ്മിഷ്ടംകൊണ്ട 
അസംതൃപ്തമായ ഒരു സംഭോഗമായി 
ചെറുതായി, ക്രമേണ. അതിന്‍െറ ദര്‍ 
ശനംപോലും മാഞ്ഞുപോയി. അതു്‌ 
ഒരു കിഴവനന്‍െറ വായനാററം മാത്ര 
മായവശേഷിച്ചു. സ്നേഹത്തിന്‍റ 
തുദ്ധികള്‍, ദേഹങ്ങളുടെ സമ്പൂണ്ണുത 
കള്‍, എല്ലാം അതില്‍ മത്തഴകി, 
വായനാററം, സനാതനമായ മരണ 
ത്തിന്‍െറ ഗന്ധം ഗന്ധങ്ങളുടെ ചക്ര 
വത്തി, 

കുശാഗ്രബുദ്ധിയായ അമണ്വാന്‍ 
ലാവണ്യയുടെ അകല്‍ച്ചയറിഞ്ഞു. 

ലാവണ്യം നി എവിടെയാണു"? 
അയാള്‍ ചോദിച്ചു. 

“ഞാൻ വരുന്നു,” അവള്‍ പറഞ്ഞു, 

അവള്‍ വീണ്ടും പരിസരത്തെയ്യള്‍ 
ക്കൊണ്ടു. ഇപ്പോള്‍ അവള്‍ യുദ്ധത്തെ 
ക്കുറിച്ചും വട്ടാളത്തെക്കുറിച്ചും വ്യംഗ്യ 
മില്ലാതെ ചിന്തി അവള്‍ക്കു കയ'?ച്ചു 
പട്ടാളം. തന്‍െറ ഭത്താവും സത്ൃഗ്ര 
ഹിയല്ലെന്നു* അവള്‍ക്കു മനസ്സിലായി. 





തന്‍െറ ഭത്താവു“ രമണ്വാന്‍െറ വ്യ ഭി 
ചാരത്തിനു കാവല്‍നില്‍ക്കുന്ന കൂലിപ്പ 
ടാളക്കാരനാണു”. അവളില്‍ ഒരുദ്വേ-. 
ഗണന്നു. എന്തു സഹിച്ചും തന്‍െറ 
മകന്‍െറ അപ്പനെ ആ അവസ്ഥയില്‍ 
നിന്നു രക്ഷിയ്ക്കണം. 

“അപ്പോള്‍ എന്താണു്‌ പറഞ്ഞു 
വന്നതു്‌,” മന്ത്രി തുടന്നു. . അതെ 
യൃദ്ധമില്ലെ കില്‍ ആവേശമുണ്ടാവില്ല. 
ആവേശമില്ലെ ങ്കില്‍ യുക്തിയെ അതി | 
ജീവിശ്കാന്‍- പററില്ല യുക്തിയെ അതി, 
ജീവിച്ചില്ലെങ്കില്‍ ജനാധീപത്യമുണ്ടാ! 
വില്ല. ജനാധിപത്യമില്ലെ "ല്‍ അധി 
കാരമുണ്ടാവില്ല. അധികാരമില്ല 
കില്‍" അയാള്‍ ഇളകിച്ചിരിച്ചു--- 
“ഇതാ, ഇങ്ങിനെ തോന്നുമ്പോഴൊക്കെ 
നിന്നെപ്പിടിച്ചു* തൂണിയയരിയ്ക്കാന്‍ൻ പ 4) 
ററുമോ?” | 

4 
} 





*അധികാരധമില്ലെങ്കില്‍,” ലാവണ്യ 
പതിഞ്ഞ സ്വരത്തില്‍ പറഞ്ഞുചേത്തു, 
പെണ്ണിനെ കൂട്ടിക്കൊടുക്കാന്‍ പ. 
ററുമോ?” 

ഒരു ചാട്ടളിപോലെ അതു കിഴവ 
ന്‍െറ നെഞ്ചത്തു തറച്ചു രുമണ്വാന്‍റ 
മുഖം തകന്നു. കണ്ണ നനഞ്ഞു, പിന്നെ 
കണ്ണ്‌ നനഞ്ഞൊഴ്ഴേകി, 
അയ്യോ,” ലാവണ്യ 
ആത്മാര്‍ത്ഥതയോടെ അവള്‍ അയാ 


ളൂടെ കണ്ണീരു മുത്തിയെടുത്തു. Bi 3 
ed 


“അരുതു,” അവള്‍ പറഞ്ഞു, ക 
യരുതു“. ഞാന്‍ ഒന്നും ഓര്‍മ്മിപ്പിക്കുക | 
കയില്ല. അങ്ങു കിടന കൊള്ളു. ലിഗം 
പൊങ്ങുന്നില്ലല്ലോ. ഞാന്‍ അതിനെ ! 
ഉണത്തിക്കൊള്ളാം.” i 

ഭഖിതനായി രുമണ്പാന്‍ നിലത്തു ; 
കിടന്നു. മുകളില്‍ ചാഞ്ഞിരുന്നു” ലാവ 
ണൃ അയാളുടെ പരവശമായ ലിംഗ i 
ത്തില്‍ മുലക്കണ്ണവെച്ചുരച്ചു. കണ്ണിലും 
കവിളിലും അടിവയററിലും ചന്തി 
യിലും തുടകള്‍ക്കിടയിലും അതിനെ 
പ്രോണാഹിപ്പിച്ചു. പിന്നെ കവിള 









॥ 


പരഞ്ഞു , 


കഴസ്ത്രവാളം അത്‌നെ കഴിച്ചുനോക്കി, 
എങ്കിലും അതുണന്നില്ല. 
രുമണ്വാന്‍െറ കരച്ചില്‍ നിന്നി 


തന്നു. അയാള്‍ വീണ്ടും തന്‍റ 
രം ഖെട്ടത്തു വിളിച്ചു. സൈനികവൈ 
ഭൃശാസ്തരഗവേണവകുപ്പിളലെ നാലു 
ശാസ്ത്രജ്ഞന്മാര്‍ പ്രവേശിച്ചു. പല 
ഓഷധങ്ങളും അവര്‍ മന്ത്രിലിംഗത്തില്‍ 
പുരട്ടിത്തുടങ്ങി, ഒട്ടധികം വിദേശനാ 
ണയം മുടക്കി ഇറക്കുമതിചെയ്ത സി 


- ദ്ധൌഷധങ്ങളായിരുന്നു അവ. മന്ത്രി 


മാരുടെ ധാതുപൃഷ്ടിയ്ക്കായി ധര്‍മ്മപുരി 
യുടെ ദേശീയവരുമാനത്ത'ഒന്‍റ വലി 
യൊരു പങ്കതന്നെ കള്ളക്കണക്കെഴുതി 


. വ്യയം ചെയ്തവരുന്നു വെന്നു” കേട്ടുകേൾ 


വിയുണ്ടായ്‌രുന്നു. 

ഒരു മണിക്കൂറോളം തുടന്ന ലേപന 
ത്തിന്‍റെ ഫലമായി ലിംഗം ഉയന്ര 
കിട്ടി. ലിംഗം സ്ത രിച്ചുകഴിഞ്ഞ പ്പോള്‍ 
അയാള്‍ ലാവണ്യയുടെ മുകള"ല്‍ കയറി 
ര്മിടന്നു” സുരതക്രിയ ആരംഭിച്ചു. ധര്‍ 
മപുരിയുടെ ശാസ്ത്രപുരോഗതിയില്‍ ലാ 
വണ്യയ്കും മതിപ്പു താന്നാതിരുന്നില്ല. ധ 
മ്മപൃരിയ്‌ലെ ശാസ്ത്രജ്ഞന്മാരുടെ മിട്ടു 
ക്്‌നെയും മന്ത്ര മാരുടെ ലിംഗങ്ങളുടെ 
അത്ഭുതസിദ്ധികളെയും ശ്‌ളാഘിച്ചു* 
ഒരിന്ത്യന്‍ പത്രമായ നേഷനല്‍മഹറള്‍ 
ഡില്‍ ശ്രീ. ചലപതിറാവു എഴുതിയ 
ഒരു മുഖപ്രസംഗം അവള്‍ക്കു” ഓര്‍മ്മ 
വന്നു. രുമണ്പാന്‍െറ ചലനങ്ങള്‍ക്കു* 
തെല്ലുപോലും ഉററമില്ലാതിരുന്നതി 
നാല്‍ ലാവണ്യഷല്തു” മുഖപ്രസംഗങ്ങളും 
സ്ഥിതിവിവരക്കണക്കുകളും മററും സാം 
വകാശത്തില്‍ വിചിന്തനം ചെയ്യാന്‍പ 
൨റി.ഇതിനിടയില്‍ മന്ത്ര. ഒന്നുരണ്ടുതവ 
ണ താഴ്ചകയും ഉയരുകയുംചെസ്തതും കോ 
ലാഹലമില്ലാതെ അയാള്‍ക്ക്‌ സ്‌ഖലന 
മുണ്ടായതും അവള്‍ അറിഞ്ഞില്ല. സഖ 
ലനം അത്രകണ്ടു” മൂര്‍ബ്ബലമായിരുന്നു. 
ധര്‍മ്മപൂരിയുടെ ശാസ്ത്രപുരോഗതിയ്ക്കുമു 
ണ്ടല്ലോ പരിമിതികള്‍. 








പെട്ടെന്നു" അവള്‍ രുമണ്പാന്‍െറ 
ശവശയനത്തെക്കറിച്ചു ബോധവതി 
യായി. 


“പ്രഭോ,” അവള്‍ പറഞ്ഞു, “അവി 
ടത്തേജ്കു സ്ഴഖലനമുണ്ടായതു”്‌ ഞാന്‍ 
അറിഞ്ഞില്ല. ഈ കത്തവ്യലോപന 
ത്തിനു” അടിയനെ ശിക്ഷിയ്ക്കുരുതു*, ഒരു 
സുഹൃുല്‍രാഷ'ട്രമായ ഇന്ത്യയില്‍ ജവ 
ഹരിലാല്‍ നെഫ്രാവിനാല്‍ സ്ഥാപിക്ക 
പ്പെട്ട നേഷനല്‍ഫെറാള്‍ഡു“*്‌ എന്ന 
പത്രത്തില്‍ . ശ്രീ. ചലപതിറാവു 
അഞ്ചുപാളികള്‍ നിറയുവോളം നീട്ടി 


യെഴുതിയ ഒരു മുഖപ്രസംഗവും ഒമ്പ- 


താം ദലത്തില്‍ കൊടുത്ത സ്ഥിതിവീവ 
രക്കണക്കു കളും സ്തരിയ്ക്കുകയായിരുന്നു 
അടിയന്‍. മന്ത്രിലിംഗങ്ങളെ സ്റര്‍ശി 
ജുന്ന ലേഖനങ്ങളായിരുന്നു അവ.” 
“ഉചിതമായി,” അയാള്‍ . അവശ 
മായ സ്വരത്തില്‍ പറഞ്ഞു. “ധര്‍മ്മ 
പുരിയില്‍ നാം നമ്മുടെ രാഷ്‌ ട്രപ 
തിയെ എങ്ങിനെ ആരാധിജ്ുന്നുവോ, 
ഇന്ത്യയില്‍ ഇന്ത്യക്കാര്‍ ആവിധം 
നെഹ്രുവിനെ ആരാധിച്ചിരുന്നു, അവര്‍ 


മുപ്പതോളം കൊല്ലും അങ്ങിനെ കഴിച്ചു 


കൂട്ടി. പാവങ്ങള്‍. 

പാതിമിഴിച്ച കണ്ണ'ഒന്‍റ മൂതപ്രായ 
മായ കോണുകളിലൂടെ അവളെ നോക്കി 
ക്കൊണ്ടു” രുമണ്വാന്‍ കിടന്നു. ഈ 
മനുഷ്യന്‍െറ മനസ്സില്‍ ഇപ്പോള്‍ 
എന്താണ, മദജലംപോല്യം ഇറ 
ങ്ങാതെ ശാന്തയാന്‌ കിടന്ന ലാവണ്യ 





| 








സ്വയം ചോദിച്ചു, മതേതരത്തോട്ടം 
ശാകുന്തളത്തോടും സാമ്യവാദത്തോട്ടം 
ജനാധിപത്യത്തോട്ടം മൂന്നാം ലോ 
കത്തോടുമൊക്കെയു ള്ള വുചഹ്ലമോ? 
സതൃഗ്രഹത്തിലുള്ള അവിശ്വാസമോ? 
അതോ സ്വച്ഛവും സരളവുമായ ആത്മ 
നിന്ദയോ? 
' തുമണ്പാന്‍ പതുക്കെഎണീററു നില 
ത്തിരുന്നു. ധര്‍മ്മപുരിയുടെ ദേശീയ 
നാഗമായ ചേരയെപ്പോലെ അയാളുടെ 
' ലിംഗം നിലത്തു" ഇഴഞ്ഞുകിടന്നു, 
എനിയ്ക്കു ഒന്നുകൂടി ഭോഗിദ്ക്കണം, 
മന്ത്രീ പറഞ്ഞു. [ 
“അവിടുത്തെ മനസ്സുപോലെ.” 
ലാവണ്യ വീണ്ടും സ്വയം ഒരുക്കി, 
അര്‍ത്ഥമില്ല, അവള്‍ ഓത്തു. ദര്‍ബ്ബ 
ലമായ ആ സുരതം രുമണ്പാനുപോലും 
അയഥാര്‍ത്ഥമായിരുന്നു. . . അവള്‍ 
സ്വതന്ത്രയായപ്പേള്‍ നേരം താണതുട 
ങുകയായിരുന്നു. രമണ്വാന്‍ പാതി 
മയക്കത്തില്‍ കിടന്നു. തന്‍െറ ഉടയാട 
കളെത്തേടി അവള്‍ വിരുന്നുമുറിയില്‍ 
ചെന്നു, അവിടന്നു” അതിനെത്തൊട്ടു 
കിടന്നു കാര്യാലയത്തിലേയ്ത്കും. 


“എന്‍െറ വസ്ത്രങ്ങള്‍ തിരിച്ചുതരിക” . 


കാര്യാലയത്തിലിരുന്ന ഉദ്യോഗസ്ഥ 
നോട്ട ലാവണ്യ ആവശ്യപ്പെട്ട. 
“ഞാന്‍ മലയോരയുദ്ധത്തിലും ഹീമ 


യുദ്ധത്തിലും വിദ ഗ*ദ്ധനാണു*" ഉദ്യോ - 


ഗസ്ഥന്‍ പറഞ്ഞു. “വസ്തങ്ങള്‍ എന്‍െറ 
ചുമതലയല്ല." 

അതാ നിങ്ങളുടെ പീഠത്തിന്‍െറ 
പുറകില്‍ കിടക്കുന്നവയാണു* - എന്‍െറ 
വസ്ത്രങ്ങള്‍. അവയിങ്ങ* എടുത്തു തരുക. 
അല്ലെങ്കില്‍ അവ പെറുക്കിയെടുക്കാന്‍ 
എന്നെ അനുവദിച്ചാലും മതി.” 

“നിങ്ങള്‍ മൂന്നാംനിലയില്‍ പതിനേ 
ഴാമത്തെ മുറിയില്‍ ചെല്ലു. അവിടെ 
മൂന്നു പതിപ്പില്‍ ഒരപേക്ഷ സമര്‍ 
പ്പിയ്‌ക്കൂ.” 

ഇതെന്തു ഭ്രാന്താണു”-” 

ഇതു ഭരണമാണു*." 

ഴഭ്രാന്തോ ഭരണമോ എന്തുവേണ്രമ 
ങ്കിലാവട്ടെ, ഹേ, മനുഷ്യാ, ഞാന്‍ 
നിങ്ങളുടെ മുമ്പില്‍ ഉടുതുണിയില്ലാതെ 
നിൽക്കുന്നതു” നിങ്ങള്‍ക്കു കണ്ടുകൂടേ?” 

“കാണാം. നിങ്ങളുടെ വലിയ മുലക 
ഉം നാഭിച്ചുഴിയും യോനീമുഖവും തുട 
കളും കാണാം, ചന്തിമാത്രം കാണാന്‍ 
വയ്യ. കാരണം നിങ്ങള്‍ എനിയ്ക്കുഭിമു 
ഖമായാണല്ലോോ നില്‍ക്കുന്നതു. നി 
ങ്ങള്‍ അങ്ങിനെ കുറേനേരം നിന്നാല്‍ 
ഞാന്‍ നിങ്ങളെ നോക്കിനോക്കി 
ആവാഹിച്ചു“ സ്വയംഭോഗം ന 
ടത്താം.” 

അതും ഭരണമാണോ?” 

“അതെ.” 

ട്പട്ടാളത്തിന്‍െ 
ണോ?” ച 

ഉദ്യോഗസ്ഥന്‍ അലമാരയില്‍ നിന്നു" 
വലിയൊരു പുസ്ലകമെടുത്തു ലാവ 
ണ്ൃയ്തു കാണിച്ചുകൊടുത്തു. 

ട്യൃദ്ധമെന്നാല്‍ മററുപാധികളുപ 
യോഗിച്ചു നടത്തപ്പെടുന്ന വൃന്ദബലാല്‍ 
സംഗമാണെന്ന്‌ ഫോണ്‍ ക്‌ളോസ്‌ 
വിററ്റ്‌സു* അഭിപ്രായപ്പെടുന്നു.” 

കുറേനേരം .. യുദ്ധശാസ്ത്രജ്ഞനായ 
ക്‌ളോസ്‌വിററു*സിന്‍റ ഗ്രന്ഥത്തി 
ലൂടെ കണ്ണോടിച്ചശേഷം ലാവണ്യ 


ചുമതല ഇതാ 


പറഞ്ഞു, “ഇനി എന്‍െറ ഉടുപുടകള്‍ . 
-തരൂ.” 


പുസ്തകത്തില്‍ നിന്നു മുഖമുയത്തിയ 
പ്പോള്‍ കണ്ടതു" സ്വയംഭോഗത്തിനു 
തയാറെടുക്കുന്ന ഉദ്യോഗസ്ഥനെയായി 
രുന്നു. കുടടക്കുകളഴിച്ചു” ലിംഗം പൂറ 
ത്തെടുത്തു" അയാള്‍ അതിനെ കുലുക്കി 
ത്തുടങ്ങുകയായിരുന്നു, 

“രസകരമായ ഗ്രന്ഥമാണു, വായി 
ച്ുുകൊള്ളുക,” അയാള്‍ പഠഞ്ഞു. 

നന്ദി. പിന്നീട്ട വായിയ്ക്കാം,” അ 
വൾ പറഞ്ഞു. “എന്‍റ ഉടുപുടകള്‍ 
തരൂ.” 

നിയമം നിയമത്തിന്‍െറ പാട്ടില്‍," 
ലിംഗം കുലുക്കുന്ന ഉദ്യോഗസ്ഥന്‍ തൊ 
ണ്ടയിടറിക്കൊണ്ടു പറഞ്ഞു. 

എന്തു ചെയ്യേണ്ടുവെന്നു” ഓത്തുകൊ 
ണ്ട്‌* ലാവണ്യ നിന്നു. അടുക്കളയില്‍ 
രമണ്വാന്‍ നിലത്തുകിടന്നു” ഉറക്കമാ 
ണര്‌. ചെന്നു വിളിച്ചണത്തി ആവലാ 
തി ബോധിപ്പിക്കാം. പക്ഷെ ഉണത്തി 
യാല്‍ വീണ്ടം തന്നോട്ട കിടക്കാന്‍ പ 
റഞ്ഞെങ്കിലോ? സന്ധ്യ കറുക്കുന്നു. 
സന്ധ്യ നിറയെ ദുഃഖം. ഈ അധീകാ 
രദൂര്‍ഗ്ഗം നീരയെ പാപം. ഇവിടെനി 
ന്നു പുറത്തുകടക്കണം. 

“ഉദ്യോഗസ്ഥന്‍റെ കാലുറയിലൂടെ 
പുറത്തേയ്തെത്തിനോക്കിനിന്ന ലിംഗം 
വളന്ുകഴിഞ്ഞിരുന്നു. 
* $#കരുണാമയി,” ഉദ്യോഗസ്ഥന്‍ വി 
ലാപസ്വരത്തില്‍ പറഞ്ഞും “സ*ഖല്‍ 
നമുണ്ടാവാറായി. സ“ഖലനവേളയില്‍ 
ഒരു മുലയെങ്കിലും പിടിയ്ക്കാന്‍ അനുവ 
ദിച്ചാലും. ഒന്നു” അടുത്തു നില്‍ക്കുക.” 

കാരുണ്യമാണ്‌, ലാവണ്യ ഓര്‍ത്തു. 
ദാഹ ശമനമാണ്‌, അവളിലുള്ള മാതൃ 
ത്വം പറഞ്ഞു. പക്ഷെ പെട്ടെന്ന്‌ അ 
വളില്‍ വര്‍ഗ്ഗവിദ്വേഷം ആളിക്കത്തി. 

ഞാന്‍ രുമണ്പാനെ വിളിച്ചു 
ണര്‍ത്തും,” അവള്‍ പറഞ്ഞു. 

അക്ഷോഭ്യനായി ഉദ്യോഗസ്ഥന്‍ 


പറഞ്ഞു, “സൈനികഭരണത്തില്‍ വി 
ദഗ*ദ്ധാഭിപ്രായത്തിനെതിരായ। തിരു 
മേനി ഒന്നുംതന്നെ ചെയ്യാറില്ല.” 


നികസാഫയായി ലാവണ്യ വീ 
ട്ടില്‍ തിരിച്ചെത്തിയപ്പോള്‍ നേരം നല്ല 
വണ്ണം ഇരുട്ടിയിരുന്നു. തിണ്ണയിലേല്ത 
കേറിയതും അവള്‍ നടുങ്ങി, സന്ധ്യ 
യില്‍ മറെറാരിരുട്ടപോലെ അവളുടെ 
ഭത്താവു* അവിടെ നില്‍ക്കുന്നു 

അയ്യോ!" അവള്‍ പറഞ്ഞു. ൪ 

പട്ടാളക്കാരനായ ഭത്താവു*” എങ്ങി 
നെ ഇവിടെ വന്നു? പട്ടാളക്കാക്കാക്കം 
അതിത്മി വിടാന്‍ പാടില്ലായിരുന്ന 
ല്ലോ. ഓടിവന്നതാണോ? ഓടിവന്നത 
റിഞ്ഞാല്‍! 

ലാവണ്യ! 

ഈശ്വരാ!” 4 
[” ഇരുളിച്ചയിലൂടെ അയാള്‍ അവളുടെ 
മുമ്പില്‍ വന്മനിന്നു. അയാള്‍ അവളു 
ടെ ചുമലില്‍ കൈവെച്ചു. 

കുഞ്ഞിനു പനിയ്ത്കുന്നും'" അയാള്‍ 
പറഞ്ഞു. “അവനെ കൊന്നുകളഞ്ഞാ 
ലെന്തെന്നു്‌ ഞാന്‍ ഒഓക്കകയായിരുന്നു.? 

ഒരു നിലവിളിയോടെ ലാവണ്യ . 
അകത്തേജ്കു പാഞ്ഞു. അവരുടെ മകന്‍ 
അവിടെ തളന്നു കിടക്കുന്നു. 

അയ്യോ സുനന്ദാ!" 




















അവള്‍ അവന്‍െറ നെററിയില്‍ തൊ 
ട്ട. പനീ ചോള്ളുന്നു. ഒരു പിടക്കോഴി 
അതിന്‍റ കുഞ്ചിജനയെന്നപോലെ 
അവള്‍ സുനന്ദനെ മൂടി ഇത്തിരി കഴി 
ഞ്ഞപ്പോള്‍ മുറിയില്‍ പ്രകാശം പര 


ന്നു തെളിച്ച വിളക്കുമായി അവളടെ . 


ഭത്തദവു* കട്ടിലിനരികില്‍ നിന്നു. അ 
യാളൂരട കണ്ണുകള്‍ നിറ്ഞൊഴകുകയാ 
യിരുന്നു. . 

ടലാവണ്യേ” അയാള്‍ പറഞ്ഞു, 
“ഞാന്‍ ദുഃഖംകൊണ്ടു പറഞ്ഞുപോയ 
താണ്‌. എന്‍െറ ദൈവമേ.” 

കുറേനേരം ഇരുവരും ഒനും പറ 
ഞ്ഞില്ല. കണ്ണുകൾ പൂട്ടി സുനന്ദന്‍ കി 
ഭന്നു, 

ലാവണ്യയുടെ ഭത്താവു കണ്ണതുടച്ചു. 
അവളടെ മുഖത്തേക്കും ഉടലിലേയ്ക്കും 
ഉടയാടകളിലേയ്്കും പൂതിടയാരു തീ 
ക്ഷ്‌ണതയോടെ അയാള്‍ നോക്കി. 

നിന്‍െറ കണ്‍മഷി പരന്നതെങ്ങി 
നെ?” അയാള്‍ ചോദിച്ചു. 

അവള്‍ ഉത്തരം പറഞ്ഞില്ല. 

പിന്നെ അയാള്‍ അവളുടെ 
പൊക്കി അവളടെ 
തുടകളിലും തിരഞ്ഞു. 

ഴനിഭന്ന ആരെങ്കിലും 
വോ?” അയാള്‍ ചോദിച്ചു. 

അവള്‍ മുഖംതാഴ"ത്തി കരയാന്‍ 
തുടങ്ങി. 

ഞാന്‍ ഈ വര്‍ഷങ്ങളത്രയും ആ മ 
ലയുടെ മുകളില്‍ കാവല്‍നിന്നു,” അ 


തുണി 
അടവയററില്ം 


ഭോഗിച്ചു 








യാള്‍ പറഞ്ഞു. “അവിടെ - നിന്നുകൊ 


ണ്ട്‌ എന്‍റ പെണ്ണിനും കുഞ്ഞിനും 
വേണ്ടി ഞാന്‍ ദാഹിച്ചു. ആ ദാഹം 
എനിയ്ക്ക്‌" എല്ലാം കാണിച്ചുതന്നു. നി 
നെറ ശരീരം ആര്‍ക്കെല്ലാഭമം അടിമ 
പ്പെടുന്നതും എന്‍െറ സുനന്ദന്‌ പനി 
വരുന്നതുമെല്ലാം ഞാന്‍ കണ്ടു. “ഞാന്‍ 
തോക്കു വലിച്ചെറിഞ്ഞു. പുഴയും മല 
യും കാട്ടം കടന്ന്‌ ഞാന്‍ ഓടി. തൊട്ടു 
നോക്കു, എന്‍െറ നെഞ്ചുമിീടിയ്ക്കുന്നു:” 

“എന്‍റ ദൈവമേ,” 
ഞ്ഞു. “ഏന്‍െറ ദൈവമേ!” 

അവള്‍ നിലതെററി നിലത്തുവീണു. 
അയാള്‍ അവളെ താങ്ങി. 

ടമാറിനില്‍ക്കു വിന്‍!” 
ന്ന്‌ ആരോ കല്ലിച്ചു. 

ലാവണൃയും ഭത്താവും ഞെട്ടീയെ 
ണീററു. നാലു രഹസ്ധ്യപ്പോലീസു ഭട 
ന്മാര്‍ പ്രവേശിച്ചു. 

“നിങ്ങള്‍ ബന്‌ധനന്ധ്ഥനാണ്ട*,” 
അവര്‍ ലാവണ്യയുടെ ഭത്നായിനോട്ട 
പറഞ്ഞു. 

കയ്യാമംഭവച്ച്‌” അവര്‍ അയാളെ പു 
റത്തേയ്തു നടത്തി. അവിടെ ഇരുട്ടില്‍ 
കാത്തുനിന്ന കറുത്ത വണ്ടിയില്‍ അയാ 
ളെ കേററിയിരുത്തി. വണ്ടി നീങ്ങിയ 
കന്നു. 

ട്രേച്ഛാ! അച്ഛാ!” പനിച്ചുകിടന്നേ 
ടത്തുനിന്നു” സുനന്ദന്‍ നിലവിളിച്ചു. 

ലാവണ്യ കരഞ്ഞില്ല: അവളുടെ ക 
ഇഈകള്‍ വരണ്ടുതിളങ്ങി. 

തീപ്പോലെ :പനിയ്ക്കുന്ന കുട്ടിയുടെ 
അരികില്‍ ച്ചെന്നു” അവളിരുന്നു 

(തുടരും) 





ഇരട്ടില്‍നി 


Wy 


പ്പി 


അവള്‍ പറ 





[ന 








൨ബ്‌ളിക്‌ പ്രോസിക്യൂട്ടര്‍. വാദം 
ആരംഭിച്ചു. 

സ്വപ്പ്യോട്ട്‌* തനിക്ക്‌ എത്രമാത്രം ശ 
തൂത ഉണ്ടായിരുന്നുവെന്നു” സാക്ഷിമൊഴി 
കൾ ഉദ്ധരിച്ച്‌ അദ്ദേഹം സമര്‍ത്ഥിച്ച 
ആഭരണങ്ങൾ അപഹരിച്ചില്ലായിരുന്നതു 
കൊണ്ടു", , ധനസമ്പാദന മായിരുന്നീല്ല, 
കൊലപാതകിയുടെ ഉദ്ദേശമെന്നു” ന്യായ 
മായും അനുമാനിക്കാം. തന്‍െറ നേരേ 
വിരൽ ചൂണ്ടിക്കൊണ്ട്‌ തികച്ചും നാടകീ 
യമായി പ്രോസിക്യൂട്ടര്‍ പറഞ്ഞു; 

“ഈ നില്‍ക്കുന്ന പ്രതിയല്ലാഭത മററ? 
രുമല്ല, സ്വപ്നയുടെ കൊലപാതകത്തിന്‌ 
ഉത്തരവാദി. യുവര്‍ ഓണര്‍--ആ സാ 
ധ്വിയെ അകാരണമായി മററാരെങ്കിലും 
എന്തിനു കൊല്ലണം?” 

ചത്തതു” കിചകനേങ്കില്‍, 
ഭീമന്‍തന്നെ-- 

ദേവന്‍ വന്ന, ഞാന്‍ പോട്ടെ” എന്നു 
പറഞ്ഞുകൊണ്ടല്ലേ ആ പാവം പെണ്‍ 
കുട്ടി കഴളബ്ബില്‍ നിന്നും ഇറങ്ങിയതു?" 

പാവം പെണ്‍കുട്ടി!” 

ഭാര്യയെ കൊല്ലാന്‍ നേരത്തേ നിശ്ചയി 
ച്ചുറച്ചുകൊണ്ടാണു* പ്രത! കൃഞ്ച'ല്‍പോയ 
തു* അദ്ദേഹത്തിനെ തിരായി മൊഴി നല്‍കി 
യ സാക്ഷികള്‍ അദ്ദേഹത്തോട്ട്‌ ഒരിക്ക ലം 
വിരോധംവച്ചുപുലത്തിയവരല്പ എന്നു മാ 
തൂമല്ല,അദ്ദേഹത്തെസ്സേഹിക്കുകയും ആദരി 
ക്കുകയും അനുസരിക്കുകയും ചെയ്തുപോന്ന 
വരായിരുന്നു -സ്വപ്പാമേഴനാനെപ്പോല 
യുള്ള ഒരു ശുവതി,റൈറാരാളിന്‍റ സമീ 
പ്മിരുന്നു, വനമദ്ധ്യത്തിലുള്ള റോഡി 
ലൂടെ. അര്‍ദ്ധരാത്രി കാറില്‍ സഞ്ചരിക്കി 


കൊന്നതു* 


ല്ലേന്നു” തീര്‍ച്ചയല്ലേ? പ്രതിയുടെ “കതിര്‌ 


വന്‍കുന്നു”യാര്ര വെറുമൊരു കെട്ടുകഥ 
യാണു*--സംഭവദിവസം രാത്രി അദ്ദേഹം 
തിരോധാനം ചെയ്തതു” പ്രകൃതിസൌന്ദരുയം 
ആസ്വ്വദിക്കാനല്ല, മുന്‍കൂട്ടി തയ്യാറാക്കിയ 
പരിപാടി അനുസരിച്ച്‌ തന്‍െറ ഗര്‍ഭി 
ണിയായ ഭാര്യയെ നിഷ്‌ക്കരുണം കൊല 
ചെയ്യാനായിരുന്നു 

പബ്‌ളിക്‌ പ്രോസിക്യൂട്ടവുടെ വാദ 
ങ്ങള്‍. ഖണ്ഡിക്കാന്‍, തന്‍െറ വക്കീല്‍, കഴി 
വിന്‍െറ പരമാവധി പരിശ്രമിച്ചു. 

വെറും സംശയത്തിന്‍െറ്‌ പേരിലാണു”. 
ശ്രീ ദേവരാജമേനോന്‍, ഐ എ എസ്സി 








നോവൽ 





അവസാനിക്കുന്നു 





നെ കൊലക്കേസിലെ പ്രതിയാക്കിയതു്‌, 
തെററായ പാതയിലൂടെയാണ്‌ അന്വേഷ 
ണോദ്യോഗസ്ഥന്മാര്‍ ആദ്യം മുതലേ 
മുന്നോട്ടനീങ്ങിയതു്‌. അത്‌ന്‍െറ ഫലമാ 
യി, ഒരു നിരപരാധിക്കു്‌ ക്രൂരമായ പ? 
ഡനം അനുഭവിക്കേണ്ടിവനു. യഥാര്‍ത്ഥ 
കുററവാളി രക്ഷപ്പെടുകയും ചെയ്യുന്നു -_ 
ഒരു ഐ. എ. എസ്‌. ആഫീസര്‍ ഏ 
ന്ന നിലയില്‍ സ്വഭാവശുദ്ധിയുള്ള,. നി 
ഷക്ഷമതിയായ, ധീരനായ, കത്തവട്യ 
ബോധമുള്ള, കഠിനാദ്ധ്വാനിയായ ഒരു 
വൃക്തിയാണു്‌ ശ്രീ ദേവരാജമേനോന്‍ 


എന്നു്‌, കോടതിയുടെ മുമ്പിലുള്ള തെളി 





എന്‍. കൃഷടണന്‍നായര്‍ E 


വൂള്‍ തന്നെ വ്യക്തമാക്കുന്നു. ആ മനു 
ഷ്യന്‍, കരുതിക്കൂട്ടി തന്‍െറ ഭാര്യയെ കൊ 
ക--യുവര്‍ ഓണര്‍--അതു സാമാ 


ലചെ 
ന്യബുദ്ധിക്കു നിരക്കുന്നതല്ല. മേനോനും 
ഭാര്യയുമായുള്ള വൈവാഫികജിയിത 


ത്തില്‍ അപസ്വരങ്ങള്‍ മുഴങ്ങിക്കേട്ടിരു 
ന്നു എന്നതു നേരാണു”. ഞാന്‍ അതു നി 
ഷേധിക്കുന്നില്ല -പക്ഷെ, തന്‍റ ഫതവ! 
ധിയെ ശപിച്ചുകൊണ്ടു” തിക്താനുഭവ 
ങ്ങള്‍ ചവച്ചിറക്കാ൯ മാത്രമേ ആ സാധു 
മനുഷ്യന്‍ തയ്യാറായുള്ളു--എറ കക്ഷി 
യെ “ഭീരു” എന്നു വിളിക്കാന്‍ പോലും 
എനിക്കു മടിയില്ല - . 
ശ്രീധരമേനോന്‍, സ്വപ്പ എന്നിവരു 
മായുള്ള വഴക്കിനെ തുടന്നാണ്‌*ം സ്വപ്പ്‌ 


35 


























രയ കൊല്ലാന്‍ പ്രതി ദുഡനിശ്ചയം ചെ 
തു്‌ എന്നാണല്ലോ പ്രോസിക്യൂഷന്‍ കേ 
ജ്‌ ബുദ്ധിമാനായ പ്രതി, ജമാവന്തിക്കു 
പോകുന്നു എന്ന ധാരണ മററുള്ള വര്‍ക്കു" 
നല്‍കിയിട്ടു, ഭാര്യയെ കൊല്ലാനാണു 
പോയതു" എന്നു" ഇവിടെ വാദിച്ചു കേട്ട. 
വഴക്കുണ്ടായതിനും ഒരാഴ്ചമുമ്പാണു” പ്രതി 
ജമാവന്തിക്കു പോകുന്ന വിവരം ബന്ധ 
പ്പെട്ടവരെ അറിയിച്ചതെന്ന പരമാര്‍ത്ഥം 
ഞാന്‍ കോടതിയെ ഓര്‍മ്മപ്പെടുത്തുന്നു- 
ആരാണു” കറുത്ത അംബാസിഡര്‍ 
കാറില്‍ സ്വപ്പരയെ ക്ളബ്ബില്‍ നിന്നും. കൂ 
ടിക്കൊണ്ടുപേയതു*? ശ്രീ ദേവരാജമേ 
നോന്‍ അല്ലെന്നു തീര്‍ച്ച, സ്വപ്പയെ കൂ 
ട്ടിരക്കാണ്ടു പോകാന്‍ പ്രതി സാധാരണ 
യായി ക്ളബ്ബില്‍ ചെല്ലാറുണ്ടായിരുന്നി 
ല്ലെന്നുള്ള പ്രോസിക്യൂഷന്‍ ആറാം സാ 
ത്മിയായ ക“ളബ്ബ* സെക്രട്ടറി ശ്രീമതി 
തമ്പിയുടെ മൊഴിയിലേക്കു* ഞാന്‍ ബഹു 
മാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കു 
ന്നു, പ്രതിയായിരുന്നു കാറിലെങ്കില്‍, അ 
ദ്ദേഹം എന്‍െറ കാറു" എന്തിനു്‌ പോര്‍ 
ട്ടിക്കോയില്‍നിന്നും അകലെ നിറുത്തണം? 
തന്‍െറ ഭര്‍ത്താവിനോടൊത്തോണു? താന്‍ 
പോകുന്നതെന്ന" മററുള്ളവരെ ധരിപ്പി 
ക്കാന്‍വേണ്ടി മാത്രമാണു", യുവര്‍ ഓണര്‍, 
“ദേവന്‍ വന്നു, ഞാന്‍ വോട്ടേ? എന്നു പ 
റഞ്ഞു“, സ്വപ്ന ക്‌ളബ്ബ്‌ വിട്ടതു? — മര 
ബത്തിനുമുമ്പു* സ്വപ്ന ആരുമായോ. 
ലൈംഗികബന്ധത്തില്‍ ഏര്‍പ്പെട്ടിരുന്നു 
സാക്ഷിയായ പോ 
ലീസ്‌ സര്‍ജ്ജന്‍ മൊഴിനല്‍കിയിട്ടുണ്ടു്‌ 
റിസര്‍വ്വേ ഫോറസ്റ്റിന്‍റ നട്ടവില്‍വ 
വേണോ പ്രതിക്ക്‌ സ്വന്തം താര്യയുമായി 
ലൈംഗികബന്ധം പുലര്‍ത്താന്‍?" 
ചോദ്യംകേട്ട്‌, കോടതിയില്‍ ഫാജരാ 
യിരുന്ന പലരും പൊട്ടിച്ചിരിച്ചു. 
“ഓഡര്‍, ഓഡര്‍. [8 
ജഡ്‌ജിയുടെ ശബ്ദം ഉയന്രകേട്ട, 
നിശ്ശബ്ദത, 


സംഭവദിവസം രാത്രി രണ്ടുമണിവരെ 


പ്രതി എവിടെയായിരുന്നു വെന്നുഴ വക്കില്‍ ണു 


വിശദീകരിച്ച. 

മിസ്റ്റര്‍ ദേവരാജമേനോനല്ല കുററം 
ചെയ്തതു്‌ എന്നു തെളിയിക്കുകയല്ലാതെ, 
ആരാണു കുററംചെയ്തതെന്നു തെളിയിക്കുക 
എന്‍റ കടമയല്ലു, യഥാര്‍ത്ഥ കുറ്റവാളി . 


36 


കേസു വാദിച്ചു. 


ആരാണെന്നു കണ്ടുപിടിക്കാനുള്ള ചമത 
ലം ബഹുമാനപ്പെട്ട കോടതിയിലും നിക്ഷി 
്ലമല്ല. എങ്കിലും --” 
വക്കീല്‍ തുവാലയെടുത്തു” മുഖം തുടച്ചു. 
ട്‌. ജമാലും അയാളുടെ കിങ്കരന്മാരുമാ 
ണു്‌ ഈ കൊലപാതകത്തിന്‍െറ പിന്നി 
ലുള്ളതു്‌ എന്ന പരമാര്‍ത്ഥം ഞാന്‍ ബഹു 


മാനപ്പെട്ട കോടതിയെ 
അല്ലം ഒന്നു നോവിച്ചാല്‍ കൊത്തിക്കൊല്ലു 
ന്ന വിഷപ്പാമ്പുകളാണു*, ജമാലും കൂട്ടരും. 
ജമാല്‍ ജയിലറക്ക ള്ളില്‍ ആയെങ്കിലും 
മറവു പാമ്പുകള്‍ ദേവരാജമേനോനെ 
കൊത്തി ൮ ആഞ്ഞാഞ്ഞു കൊത്തി, സമൂ 
ഫത്തില്‍ അദ്ദേഹത്തിനുള്ള സ്ഥാനം 
നഷ്ടപ്പെടുത്താനും കഴിയുമെങ്കിൽ അദ്ദേഹ 
ത്തെ കൊലക്കേസില്‍ പ്രതിയാക്കാനും അ 
വര്‍ ശ്രമിച്ചു. ആ ശ്രമത്തില്‍ അവര്‍ വിജ 
യിക്കുകയും ചെയ്ത 
സ്വപ്ന കയറിപ്പോയ 
യുടേതാണെന്നു” ഒററ 
തിരിച്ചറിഞ്ഞിട്ടില്ല; പ്രതിയേയും 
ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. സ്വപ്തയു 
മായി രഹസ്യമായി ലൈംഗികബന്ധം 
പൂലത്തിയിരന്ന ആരോ ആണു" കാറി 
ലുണ്ടായിരുന്നതു” എന്നല്ലേ അനുമാനി 
ക്ഷേണ്ടതു*? ജമാലിന്‍റെ സംഘത്തില്‍ 
പ്പെട്ട ആരോ ആയിരുന്നിരിക്കണം, 
അതു്‌, മദ്യപിച്ചു ലക്ക കെട്ടിരുന്ന സ്വപ്ന 
യുമായി തെലംഗികബന്ധത്തില്‍ ഏർപ്പെ 
ടുശേഷം, അവരെ അയാള്‍ കഴുത്തുഞെരി 
ചൂ കൊന്നിരിക്കാനാണു സാദ്ധ്യത. പ്രതി 
യെ മനഃപൂര്‍വ്വം അവഹേളിക്കാനാണു* 


കാറു" പ്രതി 
സാക്ഷിപോലും 


- ആ ശരീരം നഗ്നമാക്കി പുഴവക്കത്തിട്ടതു” 


ന സാഹചര്യങ്ങളുടെ ഗൂഡാലോചന 
യില്‍ കുട്ടങ്ങി ഒരു നിരപരാധി ശിക്ഷിക്ക 
പ്പെട്ടുകൂടാം അതിശക്തമായ “സമ്മര്‍ദ്ദ 
ത്തിനു വഴങ്ങിപ്പോയ പോലീസും ജമാ 
ലിന്‍െറ കീശമ്ക്കുള്ളില്‍ കഴിയുന്ന കുറേ 
ജനപ്രതിനിധികളും പത്രാധിപന്മാരും 
ഒരു നിരപരാധിയെ ക്രൂശിക്കാന്‍ നട 
ത്തിയ ശ്രമത്തിന്‍റെ പരിണതഫലമായാ 
* യുവര്‍ ഓണര്‍, ഈ കേസ്‌ ഈ 


രൂപത്തില്‍ ബ്ഹുമാനപ്പെട്ട കോടതിയുടെ 
മുമ്പില്‍. എത്തിച്ചേന്നതു__.ഃ 


തന്‍റ വക്കീല്‍ എത്ര ഭംഗിയായി 
പക്ഷേ 


അവസാനം താന്‍ എത്തിച്ചേര്‍ന്നതു* 





അറിയിക്കട്ടെ, 







റല ലാണു, 
യില Seen ഒന്നു 
മാററിവച്ചുകൂടേ, വാര്‍ഡന്‍? അല്പനേരം 
ഉരങ്ങാന്‍ശ്രമിക്കട്ടേ. വെളിച്ചം കണ്ണില്‍ 
ത്തന്നെ വീഷഴ്ചന്നല്ലോ. ഓ, കേരളാ 
പ്രിസണ്‍സ്‌ റൂള്‍സ്‌ പറയുന്നതു്‌, വാര്‍ 
ഡനു്‌ തടവുപുള്ളിയെ വ്യക്തമായി കാ 
ണത്തക്കവണ്ണും വിളക്ക്‌ വജ്കണമെന്നു 
ണല്ലോ. ആയിക്കൊള്ളട്ടെ. വിളക്കു 
അവിടെത്തന്നെ ഇരിക്കട്ടെ. 
$കൊലമുറി” വളരെ 
ുക്കിമക്കാല “കാണാന്‍” 


അടുത്താണു", 
ഒരിക്കല്‍ ഇ 


വിടെ വന്നതു” രണ്ടുവര്‍ഷം മുമ്പല്ലേ? 
അന്നു” ഒരു വെറും കാഴ്‌ചക്കാരനായിരു 


ന്നു. അല്ലദിവസം കഴിഞ്ഞാല്‍, നായകന്‍! 
തൂക്കിക്കൊല കാണാന്‍ ബന്ധുക്കളെ 
അനുവദിക്കും. സന്ദര്‍ശകരും ആകാം. 
ശ്രീധരമേനോന്‍ എന്തായാലും വരാതിരി 
ക്കില്ല. . ബന്ധുവായോ, അതോ വെറും 
സന്ദര്‍ശകനായോ? . ജമാലിന്‍െറ സംഘ 
ത്തില്‍പ്പെട്ട ചിലരും കാണും, പക്ഷേ. 
അവരുടെയൊന്നും മുഖം തനിക്കു കാ 
ണാന്‍ കഴിയില്ല.. കറുത്ത തുണികൊണ്ടു” 
തന്‍റ മുഖം മൂടിയിരിക്കും-അത്രയയം 
നന്ന്‌. “അന്ത്യാഭിലാഷം” എന്താണെ 
ന്നു ചോദിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. 
അല്ലേ? അതു്‌ ഞാനിപ്പോഴേ അറിയിച്ചേ 
ക്കം. എന്‍റ ശവശരീരംപോലും 















































ബിന്ദുമോളെ കാണിക്കരുതു*. 

ഒരിഞ്ചു വ്യാസമുള്ള, പരുത്തിനൂലു 
കൊണ്ടുള്ള കയഠായിരിക്കും, തൂക്കിക്കൊല 
തു" ഉപയോഗിക്കുന്നതു”. തുക്കിക്കൊല്ല 
പ്പെട്ട അവന്‍െറ കഴുത്തു” നോവാതിരി 
ക്കാനാവും-— ? 

എന്തൊരു ദയ! 

ഉപയോഗയോഗ്യമായ മൂന്നു. കയറെങ്കി 
ല്യം കരുതിവച്ചരിക്കും. അറുപതു കിലോ 
ഗ്രാമാണ്‌ സൂപ്രണ്ടും എന്‍റ ഭാരം. അ 
തുകൊണ്ടു", തൊണ്ണൂറു കിലോഗ്രാം ഭാരമു 
ള്ള ഏതെങ്കിലും വസ്തു കെട്ടിത്തൂക്കിവേ 
ണം, കയറിഒന്‍റ ബലം പരിശോധി 
ക്കാന്‍. ആറടി ഉയരമ്തില്‍നിന്നും ഭാരം 
കെട്ടിത്തൂക്കി പരിശോധിച്ചോളു-- 
സൂര്യോദയം കഴിഞ്ഞാലുടന്‍ ആവുന്നത്ര 
നേരത്തേവേണം, പരിപാടി. 

സൂപ്രണ്ടും മെഡിക്കല്‍ ആഫീസറും മ 
ജിസ്്റ്റേട്ടും ഹാജരുണ്ടോ? എങ്കില്‍ ഞാനും 
തയ്യാര്‍! ആരാച്ചാര്‍! നിങ്ങള്‍. എന്താ ഇ 
ങ്ങനെ നോക്കിനില്‍ക്കുന്നതു”? നിങ്ങള്‍ക്കു 
ള്ള പ്രത്യേകപ്രതിഫലം നൂറുരൂപ കിട്ടി 
യില്ലെ? കൊല്ലുന്നതിനുള്ള കൂലി! കളക 
രുടെ കഴുത്തിലല്ലേ കുരുക്കിട്ടന്നതു*? രരന്ത 
സ്ററോക്കെ വേണ്ട? ഇരിക്കട്ടേ, ഇതുപതു 
രൂപളൂുടെ. ക്യാമ്പ്‌ക്‌ഭാര്‍ക്ക്‌, എന്‍റ 
ചെക്ക്‌ബുക്കു” ഇങ്ങെടുക്കൂ_ 

നിങ്ങള്‍ എന്തിനാണു” എന്‍െറ കൈ 
കൾ പൃറകോട്ടുപിടിച്ചുകെട്ടുന്നതു*? മുഖം 
മൂടി വലിച്ചുകീഠാതിതിക്കാനോ? ഞാന്‍ 
മുമ്പു” ഒരിക്കലും മുഖംമൂടി ധരിച്ചിട്ടില്ല 
ല്ലോ. അങ്ങനെ ചെയ്തിരുന്നെങ്കില്‍ ഒരു 
പക്ഷേ, എനിക്കു്‌ ഈ മുഖം മൂടി ധരിക്കേ 
ണ്ടീവരുമായിരുന്നില്ലൂല്ലോ. .. 


ഒരു ആഫീസറും നാലു വാര്‍ഡര്‍മാരും 


വേണോ, എന്നെ കൊലമരത്തിലേക്കു ന 


 യിക്കാ൯? വനിതാകോളേജിലെ യൂണി 
- യന്‍ വാര്‍ഷികാഘോഷത്തിനു* മുഖ്യാതി 


ഥിയായിപ്പോയപ്പോള്‍ എത്ര പെണ്‍കുട്ടി 
കളാണു*, താലപ്പൊലിയുമായി - തനെ 


-സ്വീകരിച്ചുകൊണ്ടുപോയതു*? കൈകളി 


ലെ താലങ്ങളിലും കരിഎഴുതിയ കണ്ണുക 
ളിലും കത്തിനില്‍ക്കുന്ന തീനാളങ്ങള്‍ 
പക്ഷേ, നിങ്ങള്‍ ഇപ്പോള്‍ ധരിച്ചിരിക്കു 
ന്നതു്‌ കസവുള്ള മുണ്ടും നേര്യതുമല്ല. കാ 
ക്കികപ്പായങ്ങളാണു*. ശരി എങ്കില്‍ ശരി 
യായി ചുവടുവച്ചു നടക്കൂ --' ലെഫ്‌*ററ്‌, 


38 





റൈററ്‌- ലെഫ്‌ററ്‌, റൈററ' 
സ്വാതന്ത്ര്യദിനാ ഘോഷത്തോട്ട്‌* അനുബ്‌ 
ന്ധിച്ചുള്ള പരരേഡു പരിശോധിക്കുന്നു ജി. 
ല്ലാകളുക്‌ടര്‍--- 

സെല്ലില്‍ നിന്നും പൂറത്തിറക്കുന്നതിന്ദമു 
മ്പ്‌. സുപ്രദണ്ട, നിങ്ങള്‍ എന്തിനുണ്ട*. 
"വാറണ്ട്‌" ഖായിച്ചുകേള്‍പ്പിച്ചതു? 

ശവത്തില്‍ കുത്തണോ? 

നിയമം അങ്ങനെ അനുശാസിക്കുന്നു; - 
അല്ലേ? ചെയ്ത കുററത്തെപ്പുററിയുള്ള 
ബോധത്തോടെ മരിക്കണം എന്നതുകൊ 
ണ്ടാവാ-- Ea 

സൂപ്രണ്ട്‌; നങ്ങള്‍ എന്താണു” ജയില്‍ 
രജിസ്റ്ററുമായി ഒത്തുനോക്കുന്നതു"? തുക്കി 
കൊല്ലപ്പെടേണ്ട ആള്‍ ഞാന്‍ തന്നെയാ 
ണെന്നു” ഉറപ്പുവരുത്താനോ? തിരിച്ചറി 
യാനുള്ള അടയാളങ്ങള്‍ ശരിയാണു, മി 
സ്ററര്‍. വലത്തേ പുരികത്തിന്റെ അടി 
യില്‍ മുറിവുണങ്ങിയ ഒരു തഴമ്പു”. അതു" 
പണ്ട്‌ പേരമരത്തില്‍ കയറിയപ്പോള്‍, 
ഒരു കൊമ്പിന്‍െറ കൂത്ത കുററി കൊണ്ട 
താണു, എത്രമാത്രം ചോരയാണുഴ*, അ 
നനു” ഒഴുകിപ്പോയതു്‌. അമ്മ എത്തുച. 
ത്തില്‍ നിലവ ളിച്ചു! ഇന്നു”, ചോര പുറ 
ത്തേക്കു” ഒഴുകകയില്ലല്ലോോ. അല്ലെങ്കിൽ- 
അമ്മ ബോധംകെട്ടവിണേനേ- ഓം 
എന്‍റ മരണത്തിനു സാക്ഷ്യം വഹി 
ക്കാന്‍ അമ്മ ഉണ്ടാവില്ലല്ലോ. പക്ഷേ; അ 
മ്മയുടെ ആത്മാവു" 

ആത്മാവു”; മണ്ണാങ്കട്ട, ഇടതുമുലക്കണ്ണി 
ന്‍െറ തൊ ടൂതാഴെയുള്ള ഒരുപൈസ വട്ട 
ത്തിലുള്ള വടുക്‌, കുഞ്ഞായിരിക്കുമ്പോള്‍ 
ചൊറിവന്നതാണു**— ne 
൦ ഞാന്‍തടളന്നയാണു” മരണശിക്ഷ വ 
ധിക്കട്പെട്ട ദേവരാജമേനോന്‍, 9 എ. 
എസ്‌, സംശയിക്കണ്ട. 

സൂപ്രണ്ട്‌! നിങ്ങളുടെ വീടില്‍തിനാ 
ണു്‌ സാധാരണ “കൊലച്ചേറ്റ്‌"? കോണ്ടു - 
വരാജറന്നു” മുമ്പൊരിക്കല്‍ നിങ്ങൾ എ 
ന്നോട്ട പാഞ്ഞിട്ടില്ലേ? എനിക്ക്‌. ഒരു 
പായസം പോരാ. അടയും കടലയും വേ 
ണം. ഞാന്‍ ഒരു സീനിയര്‍ ഐ. എ. 
എസ്‌. ആഫീസറല്ലേ? എടന്‍റ ബിന്ദു 
മോള്‍ക്കും കൊടുക്കണേ, അല്പം. പായസം 
അവള്‍ക്കു്‌ എന്തു ഇഷ്ടധാണെന്നോ?. അ 
ച്ലൂന്‍െറമരണം മകള്‍ ആഘോഷിക്കട്ടേ-- 

ലിവര്‍?” ഒന്നു തട്ടിയാല്‍ -മതി. കയ 












൨ല്‍ നില്‍ക്കുന്ന തടികൊണ്ടുള്ള പ“ളാററ* 
ഫോം താഴെവീഴചം. രണ്ടുമൂന്നുനിമിഷം 


2 ഒന്നു പിടയ്ക്കും. അത്രതന്നെ. പിന്നെ-- 


“ശുന്യമാ,ണെല്ലാം ശൂന്യം!” 
എന്നാലും ശവശരീരം ഒരുമണിക്കൂര്‍ ഭൂ 
ങ്ങികിടക്ക ണം. അതുകഴ്‌ഞ്ഞു* “ജിവന്‍ 
പോയി” എന്നു മെഡിക്കല്‍ ആഫീസര്‍ 
സാക്ഷ്യപ്പെടുത്തണം. കയറിന്‍െറ കുരു 
ക്കിനുള്ളില്‍ കഴുത്തിറുകി, ഒരു മനുഷ്യനു” 
ഒരുമണിക്കൂര്‍ -അന്തരീക്ഷത്തില്‍ തൂങ്ങി 
നില്‍ക്ക ൯ പററുമോ, ഡോക്ടര്‍? “അതീ 
ന്ദ്ര'യധ്യാനം” പരിശ്‌ലിച്ചവരാണോ, 
കൊലപ്പുള്ളികള്‍? 

ബന്ധുക്കള്‍ക്കോ സുഹൃത്തുക്കള്‍ മക്കാ 
വേണമെങ്കില്‍ ശവശരീരം വിട്ടുകൊടു 
ക്കാം. പക്ഷേ ബക്കവേണം, എന്‍റ ശ 
൨ശരീരം? ആക്കം വേണ്ടെങ്കില്‍ ശവശ 
രീരം മെഡിക്കല്‍ കോളേജു വിദ്യാര്‍ത്ഥി 
കള്‍ക്കു” കീറിമുറിച്ച പഠിക്കാന്‍ കൊടുക്കു 
കയാണു, പതിവു”. ആയിക്കോട്ടേ ഒരു 
വ്യവസ്ഥമാത്രം. ദേവരാജമേനോന്‍ ഐ. 
എ. എസ്റിന്‍റ മസ്തിഷ്‌ക്കത്ചിനു്‌ എ 
ന്തെങ്കിലും പ്രത്യേകതകള്‍ ഉണ്ടോ എന്നു 

പരിശോധിച്ചുനോക്കണം. എന്‍െറ മന 
സ്്ലാക്ഷി കീറിമുറിച്ചു സുസുക്ഷ്മം പരി 
ശോധിച്ചിട്ട്‌്‌ ലോകത്തെ അറിയിക്കണം 
ഞാന്‍ യഥാര്‍ത്ഥത്തില്‍ കുററവാളി 
ആണോ എന്നു്‌. 

ബിന്ദുമോള്‍ ചോദിക്കാതിരിക്കില്ല. . 

“ആരാ, എന്‍െറ മമ്മിയെ കൊന്നതു*?” 

നിന്‍െറ ഡാഡി” 
അവള്‍ക്ക്‌ പെട്ടെന്നു്‌ ഉത്തരം കിട്ടും. 

ആരാ ഡാഡിയെ കൊന്നതു*?” 

ആരു്‌, എന്തുത്തരം പറയും? 

പ്രഭാതമായോ? 

വെളിച്ചം പരന്നു തുടങ്ങിയോ? 

ട്വെളിച്ചം ദുഃഖമാണുണ്ണി, 

തമസ്സല്ലോ സുഖപ്രദം” ൦ 


19 


ലൈംഗകസംധനങ്ങള്‍ വില്ലുന്ന 
ഒരു കടക്കാരന്‍ --- പേരു വെളിപ്പെട്ട 
ത്താന്‍ അയാളിഷ്ഠടപ്പെട്ടന്നില്ല-- തന്‍െറ 
ഇടപാട്ടകാരെപ്പുററി ഇപ്രകാരം പ 
റഞ്ഞു;- 

“ഇയ സാധനങ്ങള്‍ വാങ്ങുന്ന ആളുകളെ 
പ്പഠറി അറിയുമ്പോള്‍ . താങ്കള്‍ അത്ഭുത 
പ്പെട്ടുപോകും. ചിലര്‍ വെറും സാധുക്കളാ 
ണു. വളരെദിവസങ്ങളായി അവര്‍ ഒന്നും 
കഴിച്ചിട്ടില്ലെന്ന പോലും തോന്നും അവരെ 





കൊളാബാവാല 


ക്കണ്ടാല്‍, ചില ഹിപ്പികള്‍ കാഴ്ചയിലും 
ഗന്ധത്ത്‌ലും മൃഗങ്ങളെപ്പോലെയാണു*. 

എന്നാല്‍ വേറെ ചിലയാളുകള്‍ പണ 
ത്തില്‍ കിടന്നുരുളന്നവരാണെന്നു തോന്നും 
നല്ല വസ്ത്രങ്ങള്‍. നല്ല വിദ്യാഭ്യാസമുള്ള 
വര്‍. താങ്കള്‍ക്കഠിയാമോ? എല്ലാ പ്രായ 
ത്തിലുമുള്ള വര്‍-- സ്‌കൂ ള്‍ കട്ടികള്‍ മുതല്‍ 
| വയസ്സ ചെന്നവര്‍വരെ - വരുന്നു; ഇഷ്ട 
പ്പെട്ട പുസ്തകങ്ങള്‍ വാങ്ങുന്നു - എല്ലാത 
രത്തിലും പെട്ട പുസ്തകങ്ങൾ.” 





വിവ; എം. ജി. കെ. നായര്‍ 


39 



























. ധനങ്ങള്‍. മനുഷ്യര്‍ അത്തരം 





“പെണ്‍കുട്ടികളും ഇത്തരം പുസ്തകങ്ങള്‍ 
വാങ്ങാറുണ്ടെന്നുണോ നിങ്ങളര്‍ത്ഥമാക്കു 
നതു?” ഞാന്‍ ചോദി 

“തീര്‍ച്ചയായും അയാള്‍ മറുപടിപഠ 
ഞ്ഞു. ഇവിടുത്തെ ഇടപാടുകാരില്‍ 
പെണ്‍കുട്ടികളും മദ്ധ്യവയസ്‌ക്കുകള മുണ്ടു” 
മാസത്തിലൊരിക്കലെങ്കിലും അവര്‍ വരും 
ഒരിക്കലും മുടങ്ങാറില്ല. പുതുതായി എത്തു 
ണ്ടു”, നല്ല സാധനം ഏതാണ്‌--- അവര്‍ 
ചോദിക്കും. അവര്‍ പുസ്തകങ്ങളും മാഗ 
സിനുകളും വാങ്ങുന്നു. പക്ഷേ, ആഭാസ 
ചിത്രങ്ങൾ അപൂര്‍വ്വമായേ വാങ്ങാറുള്ളു. 
ചിലര്‍ ഒഭരതരത്തിലുള്ള പുസ്തകങ്ങള്‍ ത 
ന്നെയാണു വാങ്ങുന്നതു”. മററുള്ളവക്കു പ്ര 
ത്യേക താല്ലര്യങ്ങളോന്മമില്ല. 

ഇവിടെ വരാറുള്ള ഒരു യുവതി പ്രതിമാ 
സം ഇരുന്നൂറുരൂപയെങ്കിലും അശ്‌ളീല 
പുസ്തകങ്ങളും മാഗസിനുകളും വാങ്ങാന്‍ 
ചലവഴിക്കാറുണ്ടു, ഒന്നുംതന്നെ അവള്‍ 

തിരിച്ചുകൊണ്ടുവരാറില്ല. അവളുടെ പ 
ക്കല്‍ അശ്‌ളീല പ്രസിദ്ധീകരണങ്ങളുടെ 
നല്ലൊരു ശേഖരമുണ്ടാവണം. 

ചിലപ്പോള്‍ ദുഃഖിതരായ കുട്ടികളും വു 
രുഷന്മാരും വരാറുണ്ട്‌, തികച്ചും സ്വാ 
ഭാവികമായ ഒരു-കാത്യം. അവര്‍ ചുററി 
നും കാണുന്നതെല്ലാം ആത്തിയോടെ വിഴ്ച 
ങുന്നു. ചിലരുടെ വായന വുസ്തകം പി 
ടിച്ചുവാങ്ങുന്നതുവരെ ഉടനുകൊണ്ടയ 
രിക്കും,” ര he 
അശ*ളിലസാഫിത്യം വില്ലുണമെന്നാ 
ണോ അയാളുടെ അഭിപ്രായമെന്നാരാഞ്ഞ 
പ്പോള്‍ അയാള്‍ പറഞ്ഞുഃ ഒരു കാര്യം 
ഞാന്‍ പറയാം. തെരുവീഥിയിലിറങ്ങി 
നടന്നാല്‍ താങ്കൾക്ക്‌” നടപ്പാതകളിലുള്ള 
അരഡസല്‍ സ്റ്റോറുകളിലേക്കും ചരസ്‌ 
സങ്കേതങ്ങളിലേക്കും ചെല്ലാം. കള്ളക്കട 
തതൂസാധനങ്ങളും പലതരം കത്തികളുേ- 
ചിലപ്പോള്‍ ഖഡ്‌ഗങ്ങളും- അവിടെ 
ലഭിക്കും. അതുപോലെ മററനേകം സാ 
സാധന 
സാമഗ്രികള്‍ കൊണ്ടു പരസ്റരം കുത്തി മു 
റിവേല്ലിക്കുകയോ മററുതരത്തില്‍ ക്ഷതമേ 


_ല്ലിക്കുകയോ ചെയ്യുന്നതായി താങ്കള്‍ കണ്ടി 


രിക്ക കയില്ല, ലൈംഗികഗ്രന്ഥങ്ങളും മററു 


- പ്രസിദ്ധീകരണങ്ങളും വില്ലുന്നതു കൊണ്ടു * 
“ എന്തെങ്കിലും കുഴപ്പമുണ്ടായതായി താങ്കള്‍ 
കേട്ടിട്ടുണ്ടോ?” 





“മാണു നല്‍കിയിരിക്കുന്നതു*. _ 


“ആര്‍ക്കും ഇതുകൊണ്ടൊന്നും യാതൊരു 
കഴപ്പവും ഉണ്ടാവാന്‍പോവുന്നില്ല* അ 
യാള്‍ തുടര്‍ന്നു. “ആളുകള്‍ക്കു” ഈ ചിത്ര 
ങ്ങളില്‍നിന്നും പുസ്തകങ്ങളില്‍നിന്നും മാ 
ഗസിനുകളില്‍നിന്നും ലൈംഗികസഹായി 
കളില്‍നിന്നും പ്രചോദനമുള്‍രക്കോ 
വെങ്കില്‍, അതവരുടെകാര്യമാണു", എ 
നിക്കു ചിന്തിക്കാന്‍കഴിയുന്ന മററനേകം 
മാര്‍ഗ്ഗങ്ങളേക്കാള്‍ എത്രയോ ഭേദമാ 
ണതു൦.” 

ഈ കച്ചവടക്കാരനോടും ഇതുപോലെ 
യുള്ള മററനേകംപേരോട്ടം സംസാരിച്ച 
തില്‍നിന്നും പണം ചെലവാക്കാനുണ്ടെ 
ജില്‍ , ഏതൊരാള്‍ക്കും--ആണായാലും 
പെണ്ണായാലും--ഇഷ്ടംപോലെ ലൈംഗി 
കസാമഗ്രികള്‍ കരസ്ഥമാക്കമെനു ഞാന്‍ 
മനസ്സിലാക്കി. 

എന്നിരുന്നാലും ലൈംഗികസഫായി 
കള്‍ക്കെല്ലാം വമ്പിച്ച വിലയിടിരിക്കുന്ന 
തിന്ാൽ-അതു നല്ലുതുതന്നെ-ഒരു സാ 
ധാരണ ഇത്യാക്കാരനെ സബന്ധിച്ചിട 
ത്തോളം അവ വാങ്ങുന്നതു”. പ്രയാസമാ 
ണു". അതിനാല്‍ വില്ലനക്കാമെ സംബ 
ന്ധിച്ചിടത്തോളം കൃത്രിമ ലൈംഗിക 
സഹായികള്‍ “എക്‌*സ്‌ട്രാ"കളാണു*, അ 
വരുടെ പ്രധാന വ്യാപാരച്ചരക്കുകള്‍ പൂ 
സ്തകങ്ങളും മാഗസിതകളും ആഭാസചിത്ര 
ങ്ങളുമാണു്‌. 

ആരാസചിത്തങ്ങള്‍ക്കു* പരമാവധി 
വില ഈടാക്കപ്പെടുന്നു. കറുത്ത വര്‍ഗ്ഗ 
ക്കാര്‍ വെള്ളക്കാരികളുമായോ വെള്ളക്കാര്‍ 
കറുത്തവര്‍ഗ്ഗക്കാരികളുമായോ നടത്തുന്ന 
കേളികളാണു* അത്തരം ചിത്രങ്ങളെല്ലാം. 
ബിസിനസ്സിലെ വര്‍ഗ്ഗീയസ്വഭാവത്തെ 
യാണു്‌ ഇതു കാണിക്കുന്നതു... ആഭാസ 
ചിത്രങ്ങളുടെ വ്യാപാരത്തില്‍ . ഇതൊരു 
വലിയ ശക്തിയായി മാറിയിളൂണ്ടു", 

ചേംബേഴ്‌സ്‌ നിഘണ്ടുവും ന്യൂ 
സ്റ്റാന്‍ഡാര്‍ഡ്‌ നിഘണ്ടുവും “എക്‌സോ 
ട്രിക്‌" (ti) എന്ന: പദത്തിനു 
“വൈദേശികം” (02ിള്ത) എന്ന അര്‍ത്ഥ 
എന്നാല്‍ 
സെക്‌സ സാമ്രാജ്യത്തിലെ വിചിത്രവും 
അസാധാരണങ്ങളുമായ . ഭാവങ്ങള്‍ക്കും 
രീതികള്‍ക്കും മററും ഈ പദം: ഉപയോ 
ഗിക്കാറുളണ്ടെന്നും നമുക്കറിയാം. 

ഒരു തടിച്ച നീഗ്രോ രണങ്കാൽവരെ 








































 പ്പീക്കുന്നവയ്യം -- 


മുടിയുള്ള ഒരു വെളുത്ത, ഇരുപതു തിക 
യാത്ത പെണ്‍കിടാവിനെ ബലാത്സംഗം 
ചെയ്യുന്ന ചിത്രങ്ങളാണ്‌ ഒരു സെററു*, 

ഈ ശ്രേണിയിലുള്ള ചിത്രങ്ങളിലൊ 
നനു" അവൾ മലര്‍ന്നുകിടക്കുന്ന സാധാര 
ണമട്ടിലുള്ളതാണ്‌്‌. മറെറാരു ചിത്ര 
ത്തില്‍ അവള്‍ തന്‍റ വായ്‌ മലര്‍ക്കെ 
തുറന്നു” നീഗ്രോയുടെ മുമ്പില്‍ മുട്ടുകുത്തി 
നില്‍ക്കുന്നു. കിടക്കയില്‍ മുട്ടുകത്തികിട 
കുന്ന പെണ്‍കുട്ടിയുടെ പിമ്പില്‍നില്ലുന്ന 
നീഗ്രോയെ വേറെ ചില ചിത്രങ്ങളില്‍ 
കാണാം. എന്നാല്‍ ഇവയേക്കാള്‍ മെച്ച 
പ്പെട്ട ചിത്രങ്ങള്‍ ഇന്ത്യയില്‍ത്തന്നെ 
നിര്‍മ്മിച്ചിട്ടണ്ടു്‌--ചിലതു* നിങ്ങളുടെ 


രക്തം തീര്‍ച്ചയായും തിളപ്പിക്കും. 


യൂറോപ്പിൽ വെറും ഇരുപത്തിമൂന്നുതര 
ത്തിലുള്ള. മൈഥുനരീതികള്‍മാത്രമേ പ്ര 
ചരേത്തിലുള്ള വനു ചില വായനക്കാര്‍ 
ക്കെങ്കിലുമറിയാം, എന്നാല്‍ ഇന്ത്യയില്‍ 
അറുപത്തിനാലൃതരത്തിലുള്ളു മൈമുന 
രീതികള്‍ നിലവിലുണ്ട്‌, ഇന്ത്യന്‍ ക്‌ളാ 
സ്ലിക്കുകളും പെയിന്‍റിംഗുകളും കൊത്തു 
പണികളും അതു വ്യക്തമാക്കുന്നു. സദാചാ 
രനിരതന്മാര്‍ ഈ അറുപത്ത്‌നാലു രീതിക 
ഭും പാപവങ്കിലമാണെന്നു. 
ക്കുന്നു. 

എന്നാല്‍ ഒരുകാര്യം വ്യക്തമാക്കിക്കോ 
ള്ളട്ട. ഇന്ത്യന്‍ ക്‌ളാസ്സിക്കുകളും ക്ഷേത്ര 
ങ്ങളിലെ പെയിന്‍റിംഗുകളും കൊത്തുപ 
ണികളും യഥാത്ഥ കലാസ്തഷ്ടികള്‍തന്നെ 
യാണു”. എന്നാല്‍ ഇവയെ ആധാരമാ 
ക്കി സ്തൃഷ്ടിച്ചിട്ടുള്ള ലൈംഗികചിത്രങ്ങൾ 
ശുദ്ധമായ-അല്ലെങ്ക്‌ല്‍ അവീശുദ്ധമായ 
_അശ'ളീലസ് ഷ്ടികളാണു*. 

ഞാന്‍ കണ്ട സെക്‌സുചിത്രങ്ങളില്‍ 
നീണ്ടു ചുരുണ്ട, ധാരാളം മുടിയുള്ള ഒരി 
ന്ത്യന്‍ യുവതിയും ഒരു മെള്ളക്കാരനും ത 
മ്മിലുള്ള സംയോഗം ചിത്രീകരിക്കുന്ന 
ഒരു രസററുമുണ്ടായിതന്നു. 

ഫോട്ടോകള്‍ ഭീകരവും ലൈംഗികോ 
നാദകരവും-ഒരുപക്ഷേ, നമ്മെ “ലജ്ജി 
ആയിരുന്നു. അവയെ 
വിവരിക്കാനൊരുവ്പെട്ടാല്‍ അശ്‌ളീല 
നിരോധനനിയമത്തിലന്‍റ [Obscenity 
ഒഴ] ഖഡഗം നമ്മുടെ തലയ്ക്കു വീണെ 
ന്നവരും. എന്നിരുന്നാലും - അവയുടെ 
പ്രധാന സവിശേഷതകള്‍ എടുത്തുകാണി 





കണക്കാ 





ക്കാന്‍ ഞാന്‍ ശ്രമിക്കാം. 
ഇന്ത്യന്‍യുവതി പൂരുഷന്‍റ ശരീരത്തി 
ലാകമാനം-ഒരു സ്ഥലവും ഒഴിവാക്കാം 
തൌ_ചുംബിക്കുന്നതായിരുന്നു, ഒരു സെ 
റു”. പുരുഷന്‍ അവളുടെ കോംപ്‌ളിമെ 
൯൨൮ തിരിച്ചുനല്‍കുന്ന ചിത്രങ്ങളാണു” 
മറെറാരു സെററു*, എന്നാല്‍ ഇന്ത്യന്‍ 
യുവതിയുമായി താരതമ്യപ്പെടുത്തിയാല്‍, 
വെള്ളക്കാരന്‍ ചുംബനകലയില്‍ വെറു 
മൊരു “അമച്വര്‍ "മാത്രമായിരുന്ന, 

ഈ ഫോട്ടോകള്‍ കൂടാതെ ബുക്ക*ലററു 
കളമുണ്ടായിരുന്നു. കൂടുതല്‍ രസകരമാക്കു 
ന്നതിനുവേണ്ടി - ബൃക്ക*ലററുകളം പല 
സീരീസുകളായാണു” നിര്‍മ്മിക്കപ്പെട്ടിരി 
ക്ഷന്നതു”. അവ കൈകൊണ്ടു മറിക്കുമ്പോള്‍ 
ചലനചിത്രങ്ങളുടെ പ്രതീതിയുളവാക്കു 
ന്നു. മാത്രമല്ല, സംയോഗസംബന്ധമായ 
സകല പ്രവൃത്തികളും അവ സൂക്ഷ്മമായി 
വിശദീകരിക്കുന്നു. 

ഞാന്‍ നേരത്തെ പറഞ്ഞതുപോലെ 


ഹിപ്പികളും പ്രൊഫഷനൽ നര്‍ത്തകരും 
(gigclos) മററുമാണു* - ഇത്തരം ചിത്ര 
ങ്ങള്‍ക്കു പേസുചെയ്യുന്നതു്‌. 

(തൃടതും) 


കഷി 


(1) സീത (നോവല്‍) 
എം. മുകുന്ദന്‍ വില ടക. 


() കരിമരുന്നു” (നോവല്‍) 
. പീ. ആര്‍. നാഥന്‍ വില 8ക. 
(൫൪) അരക്കില്ലം (നോവല്‍) 


വത്സല വില ടക. 
(4) ജീവിതത്തിന്‍െറ താളം (കഥകള്‍) 
ടി, കെ. സി. വടുതല വില 3-50ക. 
(5) കുന്നുകളില്‍ മഴവീഴമ്പോള്‍ 
(കഥകള്‍) ജി. എന്‍. പണിക്കര്‍ 
വില 3-25ക. 
(6) ഞങ്ങള്‍ അസുരന്മാര്‍ (കഥകൾ) 
എം.പീ.നാരടയണപിീക്ള വില 4ക. 
൬. രണ്ടു കൊലപാതകങ്ങള്‍ 
(കററാന്വേഷണകഥകള്‍) ഹമീദ്ദ* 
വില 4-50 സാഹിത്യപ്രവത്തക 
സഹകരണസംഘം പ്രസിദ്ധീകരിച്ചവ. 


41 
































45 


അന്നു രാവിലെ അതിവേഗം പ്രഭാ 
തകൃത്യങ്ങളെല്ലാം കഴ്ഞ്ഞു” നിരവധി നീ 
യമപുസ്തുകങ്ങളുമായി വേദനായകം കോട 
തിയിലേക്കുഴ പോകാന്‍ തയ്യാറായി. 

ഗുമസ്തന്‍ കുപ്പുസ്വാമി വേദനായകം 
പറത്തുവരു വോളം അത്രയും പുസ്തകങ്ങളും 


കൂമന്നുകൊണ്ടു” കാറിന്നരുകില്‍ 

നിന്നു. ഡു 
ഇദംപ്രഥമമായി ഒരു കേസ* വാദി 

ക്കാന്‍ പോകുന്ന തന്‍െറ ഭത്താവിനെ 


സരസു “മംഗള ആരതി” എടുത്തു, 

ആരതിത്തടു” ഇടതുകൈ വെള്ളയില്‍ 
വച്ചുകൊണ്ടു" “അപേക്ഷാ സ്വരത്തില്‍ 
സരസ്മ പറഞ്ഞുഃ 

“ഇതാ നോക്കണം, - എങ്ങിനെയെങ്കി 
ലും ആ പെണ്ണിനെ രക്ഷിക്കണം. പാവ 
പ്പെട്ട രു ജന്മം. പോരാഞ്ഞു” ഒരു ക 
മുണ്ടു്‌, നിങ്ങള്‍ക്കവളെ 
ച അല്ലെങ്കില്‍ അന്നുത 
. ന്നെ അവളുടെമേല്‍ കുററം അടിച്ചേല്ലിച്ചു 


ഇങ്ങിനെ ഒരു സന്ദര്‍ 

രം ഉണ്ടാക്കിക്കൊട്ടത്തതു ' കമ്പി 

വ എപ്പോഴെങ്കിലുരമാരിക്കൽ കൂ 
9 എന്നു്‌ എന്‍െറ അ, 

ട്ടി പറയുണ്ടായിരന് ടു 

യാണവള്‍ക്കുഴ സംഭവിച്ചതു", എന്തു ധൈ 


ഉളളതു“, ഇതു 
പരര്‍വ്വഭനുപാപമായിരിക്കാന്ടം ത 


തെല്ലാം ന എനിക്കുഴ പറഞ്ഞുതരേ 
ലു സരസ? ഭഗവാന്‍, ഗീതയില്‍ 
ദേശിച്ചിട്ടുള്ളതുപോലെ യാതൊരുവി 











ധ ഫലവും ഇഛിക്കാതെയാണ* ഈകേ 
സ്‌ വാദിക്കാന്‍ ഞാന്‍ കോടതിയിലേക്കു” 
പോകുന്നതു്‌, എങ്ങിനെയും അവളെ രക്ഷി 
ക്കാന്‍ ഞാന്‍ കഴിവതുഴ ശ്രമിക്കും. പക്ഷേ, 
ഒരു വിഷമമുണ്ടു*, ഓരോ കാര്യവും ഓ 
രോ ന്യായാധിപനും ഓരോ വിധത്തിലാ 
ണ്‌ മനസ്ത്ിലാക്കുന്നതുഴ, ഈ ന്യായാധി 
വന്‍ എങ്ങിനെയാണോ. നോക്കാം! — 
വേദനായകം. 

വാതിലോളം വന്നു” സരസു ഭത്താവി 
നെ യാത്രയാക്കി, ഭത്താവിന്‍െറ കാര്‍ ക 
ജ്ളില്‍നിന്നും മറയുവോളം അവള്‍ നോ 
ക്കീനിന്നു. 





പാവം! 

അവളും ഒരു യുവതിയല്ലേ. അവള്‍ ഒരു 
ദീര്‍ഘനിശ്വാസത്തോടെ തിരിഞ്ഞു നട 
നു്‌ അകത്തേക്കു” പോന്നു. 

കൃത്യം 10 30 നു” തന്നെ വേദനായ 
കം കോടതിഹാളില്‍ പ്രവേശിച്ചു. ജയ 
ശ്രീ അതിനുമുമ്പുതന്നെ അവിടെ ഫാജരാ 
യിരുന്നു. 

ജയശ്രി അയാളുടെ കാലില്‍തൊട്ട നമ 
യ്മുരിച്ചു. 

തന്നോടൊപ്പം എത്തിയിട്ടുള്ള .സുലോ 
ചനചേച്ചി, ചേട്ടന്‍, കണ്ണന്‍, തിരുപ്പതി 
എല്ലാവരെയും വേദനായകത്തിരു്‌* പരി 
ചയപ്പെടുത്തി; ദ 

ജയശ്രിയേ അറസ്റ്റുകെയ്തഭകാണ്ടുവന്നി 








രുന്ന ഇന്‍സ്പെക്ടര്‍ അപ്പോള്‍ അവിടെയു 
ണ്ടായിരുന്നു. അയാളെയും വേദനായകം 
സശ്രദ്ധം നോക്കി, 

കൃത്യം പതിനൊന്നുമണിക്കു” മജിസ്തേട്ടു” 
തന്‍െറ ആസനത്തില്‍ വന്നമന്ന. 

സാധാരണപോലെ “കള്ളവാററു” സം 
ബന്ധിച്ച കേസ്റുകളാണ്‌ അന്നും എടുത്ത 
തു്‌. തമിഴ്‌നാട്ടിലെ കോടതികളുടെ സമ 
യഃ മുഴുവന്‍ അപഹരിക്കുന്നതു” ഇത്തരം 
കേസ്സ്റുകളാണു*. ഒരു മണിക്കൂറോളം അതു 
നീണ്ടുനിന്നു. 

മദ്രാസില്‍ നിന്നും നൂറാമത്തെ മൈലി 
ലാണു” പോണ്ടിച്ചേരി, അവിടെ മദ്യപി 
ച്ചുകൊണ്ടു* എന്തു ബഹളവും ഉണ്ടാക്കാം. 
ഇരുന്നൂറാമതു്‌ മൈലിലെ ബംഗളൂരില്‍ 




















ഇരുപത്തിനാലുമണിക്കൂറും "മദ്യപിച്ചു 
നടക്കാം. എല്ലാ സംസ്ഥാനങ്ങള്‍ക്കും 
ഒരേ ഭരണഘടന്യാണു; നിയമമാണു". 
എല്ലാ മനുഷ്യരും സമന്മാരാണെന്നു” 
വേറേ ഉല്‍ഘോഷിക്കുന്നു, പ്രജകളോട്ട്‌* 
യാതൊരുവിധ പക്ഷപാതവും കാണിക്കു 
കയില്ലെന്നു”്‌ ഭരണകത്താക്കള്‍ സത്ൃംചെ 

ന്നും ളു 
എന്നാല്‍, ഏതെങ്കിലും ഒരു സംസ്ഥാ 


നത്തെ ഏതെങ്കിലും ഒരാള്‍ക്ക്‌” ഭ്രാത്തുപി 
.ടിച്ചാല്‍, മറെറങ്ങുമില്ലാത്ത ഒരു നിയമം 


അവിടെ വന്നുവീഴൃം. 
നല്ലകാലം! നമ്മുടെ ഗാന്ധിയന്മാരെ 


ല്ലാം തുളസി തീര്‍ത്ഥംമാത്രമേ കഴിക്കാവൂ 
എന്നു്‌ ഇവിടെയാരും ഒരു നിയമം കൊ 


43 














ണ്ടവന്നില്ലല്ലോ. കൊണ്ട്വന്നിരുന്നെങ്കില്‍ 
SE അത്‌ഭുതപ്പെട്ടിട്ടം കാര്യമില്ല. 
ഒരു വ്യക്തിയുടെ പ്രവൃത്തിയും സംസാ 
രവുമൊ്കെ പറഞ്ഞുമാററാന്‍ കഴിഞ്ഞേ 
ക്കം അവ ഒരിക്കലും നിയമ. 
റാന്‍ കില യി 
ത ലഭിക്കകന്‍ പ്രയാസമായി വരു 
ണേ" അതിനോ 
വദ്ധിക്കുക. ധാ 
ന വേദനായകത്ത'൭൯റ ചിന്ത 
ങ്ങിനെ 
കാഴ്ചകയറിപ്പേരയപ്പേോഴോണു*, res 
ജയശ്രീ, “ജയശ്രീ.” എന്നു്‌ മൂന്നുപ്രാവ 
_ ശ്യം വിളികേട്ടതു*, ൦ 
ഇന്‍സ്റ്റക്ടര്‍. ഉടസതനന്നെ ഒരു കെട്‌ 
കട 
ലാസ്‌ ജിസ്സേട്ടിന്‍റ മേശപ്പുറത്തുവച്ചു 
അഡ്വക്കേററ* 
ക © വേദനായകം എണീറവു 
ജയശ്രി ഇരുകരങ്ങളും മുന്നില്‍ 
ദ, കെട്ടി 
നിന്നിരുന്നു. കോടതിയുടെ ഏതു ന 
നവും നേരിടാന്‍ തയ്യാറാണെന്ന നിശ്ചയ 
ദാര്‍വഡ്ധ്യം ആ മുഖത്തു” സ*ഫുരിച്ചിരുന്നു. 
അഹല്യയും സ്റലോ.ചനയും കണ്ണിമജ്യാ 
തെ അവളെ നോക്കിന്‌ന്ര. അവരുടെ ന 
യനങ്ങള്‍ നിറഞ്ഞു, തുളൂമ്പിയിരുന്നു. 
വേദനായകം ആരഭിച്ച — 
യുവര്‍ ഓണര്‍! ഈ  വദഭത്തീ 
നെറ 
ആരംഭത്തില്‍ തന്നെ ഒരു കാര്യം ഓര്‍മ്മി 
പ്രിക്കാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. ഈകേ 
സ്റ്രീലെ പ്രതിയായ ജയശ്രീ പതിനായിര 
ത്തിലധികം വിലപിടിപ്പുള്ള സ്വര്‍ണ്ണാഭ 
രണങ്ങള്‍ അണിഞ്ഞിട്ടുണ്ട്‌, go > 
വ്യഭിചാര, ക 
4 ച്ചയ്യണ മെന്നുണ്ടായിരുന്നെ 
ലി ഉയന്ന ഹോട്ടലുകള്‍ 
ബേര തന്നെ 
Se പൂര്‍വ്വം ഇവളെ സ്വീക 
എന്നാല്‍, ഇവിടെ കോടതി 
മുമ്പാകെ 
കള കേസ്‌ റോഡില്‍നിന്നു* lesa 
രെ കൈകാണി. വളിച്ചു വേന്നതാണു*, 
ല്‍ വേശ്യയേ വിടിച്ച സ്ഥലം, പിടിച്ച 
വക്ക വേണ്ടച്ചെട്ടതായിരുന്നാല്‍, ആസ്ഥ 
ലം പുറത്തറിയിക്കാതിരിക്കാന്‍ ഇത്തരം 


കേസ്സുകള്‍ പടച്ചണ്ടാക്കുന്നതു൦ 
ai : ഷൂ തു" സഹജ 
..ഒന്നുഴ, അങ്ങും ശ്രദ്ധിച്ചറരര്‍ക്കമെന്നുഴ 


ഞാന്‍ വിശ്വസിക്കുന്നു. എവിടെനിന്നു* 
എതൊരു യുവതി, എപ്പോള്‍ ആരെ കണ്ണു 
കാണിച്ചാലും അപ്പോള്‍ അതുവഴി ഒരു 


44 


പോലീസധികാരി ചെല്ലം. ഞാന്‍ ചോ 
ദിക്കുന്നു ആ അധികാര! ഇതുതന്നെ അ 
ന്വേഷിച്ചു നടക്കുകയായിരുന്നോ? അയാള്‍ 
ശ്രീകൃഷ്ണാ൨താരമാണോ? 

അതുകൊണ്ടു” ഈ “കേസ്‌ വെറുതെ പട 

൦ ച്ചുണ്ടാക്കിയതാണെന്നതിനു* മഠറ* തെളി 
വുകളൊന്നും ആവശ്യമില്ല. വ്ൃഭിചാരകേ 
സുകളില്‍ ഇന്നാരുമായീട്റണിവള്‍ ബന്ധ 
പ്പെട്ടതെന്നു്‌ പറഞ്ഞൂ ഒരു കള്ളസാക്ഷി 
യേയും ഹാജരാക്കുക പതിവുണ്ട്‌. വ 

ഈ കേസ്‌ അത്തരത്തില്‍ ഒന്നാക്കി 
തീര്‍ക്കാനും പോലീസ്‌ ആഗ്രഹിച്ചില്ല. 
കാരണം അങ്ങിനെ ബന്ധപ്പെട്ടിരുന്നവര്‍ 
കോടതികളില്‍ വരാന്‍വയ്യാത്ത പാര്‍ട്ടിക 
ളാണ്‌, 

ഈ യൃവതിയുടെമേല്‍ വെറുതേ കുററം 
ആരോപിച്ചിരിക്കുകയാണു*. അല്ലാതെ 
ഇവള്‍ യഥാര്‍ത്ഥ കററവാളിയല്ല. നിയമ 
ത്തിന്‍െറ. സമ്പ്രദായങ്ങള്‍ ഇവിടെ നോ 
ക്കുന്നില്ല. ഞാനും ആ സമ്പ്രദായങ്ങള്‍ അ 
ങ്ങിനെതന്നെ വിടുന്നു. യുവുവു* ചെയ്താ 
ലൂം യുവതി ചെയ്താലും രണ്ടും ഒരേ രീതി 
യിലുള്ള കററങ്ങള്‍ തന്നല്ലോ. 

എന്നാല്‍ യുവാവിനെ സാക്ഷിയായി 
സ്വീകരിക്കുന്ന നിയമം, യൃവതിയേമാത്രം 
ന്ന ഇതു” നമ്മുടെ ഭരണ 

ടന തരുന്ന വ്യക്തിസ. ്‌ 
എതിരാണു, y ന 

Your honour can say this poi 
must be considered aly by the 
High Court Yes, I agree. 

ഒരു റിട്ട്‌: മുഖാന്തിരംവേണം അതു"പ 
രിഗണിക്കാന്‍. അതും ഞാന്‍ ചെയ്യാന്‍ 
തന്നെ തീരുമാനിച്ചിരിക്കുകയാണു*. എ 
ന്നാല്‍ ഈ കേസ്റ്റില്‍ നിയമപ്രശ*നങ്ങള്‍ 
ക്കള്ളിലേക്കു്‌ അധികമൊന്നും ഇറങ്ങി 
പ്പോകാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നില്ല. സ 
മ്പന്നന്മാര്‍ കഴി എടുക്കുന്നു. മുരടന്മാര്‍ യുവ 

തികളെ പിടിച്ചതില്‍ തള്ളുന്നു. നിയമം 

അവളുടെമേല്‍ മണ്ണിട്ടു* ചെങ്കല്‍ചതിച്ചു്‌ 
സമാധിയാക്കുന്നു. - 

മുന്‍പില്‍ അറിഞ്ഞുകൂടാത്ത ആണും 
പെണ്ണും ലൈംഗീകമായി ബന്ധപ്പെടുന്ന 
തു്‌ എന്തുകൊണ്ടാണു“? വലിയ വീട്ടുക 
രില്‍ അതിനു്‌ കാരണംകാമഭവറിയാണു, 
പാവങ്ങളുടെ വീട്ടില്‍ അതിനു കാരണം 
സാഃമ്പത്തികബുദ്ധിമുട്ടം. 











' രമില്ലാത്ത പെണ്‍കുട്ടികള്‍ മാനം 





വൃഭിചാരം ചെയ്യുവാന്‍ യാണത്‌. അവളുടെ ജീവിതം നല്പവഴിക്കു 


ഈ സ്ത്രീ 

ചം ചെയ്തുവെന്നോ വാദത്തി കൊണ്ടുപോകുന്നതിനുള്ള യാതൊരു ഒ 

“നുവേണ്ടി സമ്മതിച്ചാല്‍ പോലും, അവ ത്താശയും നമ്മുടെ നിയമം ചെയ്തുകൊടുക്കു 
ന്നില്ല. A 


ളെആ പതനത്തില്‍ കൊണ്ടുചെന്നെത്തി 
ചതെന്താണു്‌? നമ്മുടെ സമ്പദ*ഘടന. 

വിശക്കുന്നവയറിന്‌ ആഹാരം നല്‍ 
കാന്‍ കഴിയാത്ത നമ്മുടെ നിയമം, വിദ്യാ 
സമ്പന്നനു്‌ ജോലിനല്‍കാന്‍ സാധിക്കാ 
ത്ത നിയമം, നല്ലൊരു ജീവിതത്തിന്‌ വ 


അയ്യോ വിശക്കുന്നു” എന്നു പറഞ്ഞു 
കരഞ്ഞാല്‍ നിയമം കണ്ണു താക്കുകയി 
ല്ല. വിശപ്പ്‌” സഹിയാതെ ഒരുവനോട്ട” 
അമ്പതു” ഉറുപ്പിക വാങ്ങിയാല്‍ നിയമം, 
ഓടിവന്നു” പിടികൂടുന്നു. 


ഴിജയാരുക്കാന്‍ കഴിവില്ലാത്ത നീയമം, നമ്മുടെ നിയമത്തില്‍ ജീവന്‍ രക്ഷി 
തന്‍റ ജീവിതം ഫോമിച്ചുകൊണ്ടുപോ ക്കാനുള്ള യാതൊരു വഴിയുമില്ല. 


നമ്മുടെ ഗവണ്ജെന്‍റുകളുടെ കടമ നി 


ലും കുടുംബത്തെ രക്ഷിക്കാന്‍ ശ്രമിക്കുന്ന 
കുതി പിരിക്കുകയാണു'. അതില്‍ പകുതി 


ഒരു യുവതിയെ വേട്ടയാടുന്നു. 

തെരുവില്‍നിന്നു്‌ കൈകാണിച്ചുവെന്ന്‌്‌ വെറുതേ കളയും. ബാക്കി പകതി 

പറയുന്നതു്‌ ഇതൊരു സാമൂഹ്ൃകുററമാ ആവശ്യമില്ലാത്ത കാര്യങ്ങള്‍ക്കായി ചില 
വഴിക്കും. 


ണെന്‍൯കൂടി സ്ഥാപിക്കാനാണു്‌. 
ഒരുന്‌ലത്തില്‍ കള്ള ച്ചെടികള്‍ മുളക്കു പാവപ്പെട്ട പെണ്‍കുട്ടികള്‍ക്കു" വഴികാ 
ന്നുവെങ്കില്‍, ആ നിലമുടമ മദിയന്‍ എ ട്ടാന്‍ അതിലൊരു പത്തുമെപസ ചിലവാ 
നാണര്‍ത്ഥമാക്കേണ്ടതു. അവന്‍ ശരിക്ക ക്കുന്നില്ല. എന്നാല്‍, അവരെ ഓടിച്ചിട്ടു 
ദ്ധവാനിച്ചിരുന്നുവെങ്കില്‍ അതില്‍ നെല്ലു” പിടിയ്ക്കാന്‍, ഒര പോലീസ്‌ പടയേത 
വിളയുമായിരുന്നു. ന്നെ ഉണ്ടാക്കി അതിനുവേണ്ടി ലക്ഷക്കണ 
ശ്രദ്ധിക്കപ്പെടാതെപോയ നിലത്തില്‍ ക്കിനു്‌ ഉറുപ്പിക ചിലവാക്കുന്നു. 
ചെടികള്‍ മുള ച്ചതുപോലെയാണു*, ആധാ ധര്‍മ്മംചെയ്യുന്നതിനുപകരം അധര്‍മ്മം 
വില്ല, ചെയ്യുക, നാളിനു”. ചെയ്യേണ്ടകാര്യങ്ങള്‍ 
ന്നതു. ഇതിനുവേണ്ടി ആരെയെങ്കിലും ശി സ്വന്തം വീട്ടുകള്‍ക്ക്‌മാത്രം ചെയ്യുക. അ 


ക്ഷിക്കണമെങ്കില്‍ അതു” നിലമുടമയേത താണു” സര്‍ക്കാര്‍. 
ന്നെയറയിരിക്കണം, ഈ ഒരു പെണ്ണിൻറ കാര്യത്തില്‍ 


ഒരു സ്വീ പണം പററിക്കൊണ്ടു" പുരു സര്‍ക്കാര്‍ ഇടക പട്ടതുകൊണ്ടു്‌ സര്‍ക്കാരി 
ഷന്താക്ക്‌ ലൈംഗീകസുഖം പങ്കിടുന്നതു” നെക്കറിച്ചും ഞാന്‍ പറയേണ്ടിവന്നു--" 
കററമാണെന്നു്‌ പറയുന്നവര്‍തന്നെ, അ , എന്നു” വേദനായകം തുടരാന്‍ 


തിനെ നാഗരീകമാക്കുന്നതില്‍ കുററം കാ ആരംഭിച്ചപ്പോള്‍, മജിസ്റേട്ടു” കൂമരിലെ 
ഘടികാരത്തിലേക്കു* നോക്കി. അപ്പോള്‍ 


മണി ഒന്നായ്‌രുന്നു. se (തുടരും) 
ഇനീയുറങ്ങം - 


(24-ല്‍നിന്നും തുടര്‍ച്ച) 
കിടക്കുന്ന മുറികളിലേതെങ്കിലു മൊന്നില്‍ 
കണ്ടെത്തിയാലേ, 


ണന്നില്ല. 
ആഡംബരജീവിതം നയിക്കുന്ന നമ്മു 
ടെ വലിയ വീട്ടിലെ യുവതികള്‍ കാമവെ 
റിപൂണ്ടു” പുരുഷന്മാരെ ബലാല്‍സംഗം 
ചെയ്യുന്നതു കുററമല്ല. അതിനു” നിയമം 
എതിരല്ല. അവരെ അറസ്റ്റ്‌ ചെയ്യുന്നില്ല. 
വിശപ്പു” സഹിക്കാതെ ചെയ്ത പോയാല്‍ വിശ്രമ സൌകര്യം 
അതു“ കുററം. ആശ്വാസമാവൂ. 
വിശക്കുന്നവര്‍ക്ക്‌ ആഹാരം കൊടു “ഇതൊരു ത്യാഗമല്ലേ?” 
ക്കാന്‍ നാം തയ്യാറല്ല. അവരെ ആത്മഫ അവള്‍ ചോദിക്കും. 
ത്യചെയ്യാനും അനുവദിക്കുകയില്ലു. ഇങ്ങി അവന്‍ മൃദുവായി ചിരിക്കും, 
നെയൊരു വഴി അന്വേഷിച്ചാല്‍ അവരെ “ അവളെക്കുറിച്ചെല്ലാം— ഭത്താവിനെ 
പിടിച്ചുകൊണ്ടുവന്നു* കൂട്ടില്‍ നിത്തും. പ്പററീയും മാര്‍ഗരററിനെപ്പററിയും ബാ 
ഒരു യുവതി ജനിക്കുന്നതു" അവള്‍ ഇഷ്ട ല്യകാലജിവിതത്തെപ്പററിപ്പോലയം-:വള 
പ്പെട്ടിട്ടല്ല. മാതാപിതാക്കളുടെ ഒരുനേര രെ വിശദമായി അവള്‍ അവനെ മനസ്സി 
ത്തെ ലൈംഗീകസുഖം വരുത്തിവച്ച മിന ലാക്കിയിരുന്നു. അതുകോണ്ട്‌, അവന്‍െറ 


പലപ്പോഴും 


45 




















ദിവസം മഴവനും 
നിലനില്‍ക്കുന്ന നവ്യാനുഭൂതി 


മായാത്ത സൃരണകുഴാ 
കോത്തിണക്കുന്നു... 






- --ഓമ്മയില്‍ തങ്ങിനില്‍ക്കുന്ന ഒരു പുതിയ 


ദിവസം ആരംഭിക്കാനുള്ള സുന്ദരമായ ഒരു 
രാഗ്സും. en 


15 തരം പൂക്കളുടെ സൌരഭ 

ചാ സവിശേഷ 
മായി ഇണങ്ങിച്ചേന്ന കുട്ടിക്രൂറാ ഓരോ 
ദിവസവും നിങ്ങളെ സെന്ദയൂത്തിന്‍റ 
പ്രതീകമായി മാററുന്നു. 


നാം തോറും ഒരു പുതിയ മനോഹാരിത 
നിങ്ങളില്‍ കണ്ടെത്തുവാന്‍ കുട്ടിക്രൂറാ 
നിങ്ങളെ സഹായിക്കുന്നു. ul 


കുടുംബത്തിലേവക്കം സവ്യോപയോഗ ടാല്‍ക്ക്‌ 


JAISONS-845-MAL 











സാന്നിദ്ധ്യം അവള്‍ക്കു” എത്ര ആശ്വാസ 
പ്രദമാണെന്ന ചിന്തയാണു”, അതുമാത്രമാ 
ങ്‌, അവനെ ഈ സാഹസത്തിന്നു പ്രേ 
രിപ്ിക്കുന്നതു*. അവളെ മഥിക്കുന്ന ദൂർ 
ഖങ്ങളുടെ സാന്ദ്രതയെപ്പററി മററാരേ 
ക്കാളും അവന്‍ ബോധവാനാണല്ലോ! അ 
വളെ ആദ്യമായി കണ്ടുമുട്ടിയ അന്നുതന്നെ, 
അവളുടെ മുഖഭാവത്തില്‍ നിന്നു” അവന്‍ 
അനുമാനിച്ചതും അതൊളക്കത്തന്നെയാ 
ണത്രെ! 

മൂന്നുവര്‍ഷങ്ങള്‍ മുമ്പ, അവളുടെ ഇ 
രപതാം പീറന്നാളിന്നു” ഒരു ദൈവസന്നി 
ധാനത്തില്‍ തൊഴതു മടങ്ങുംവഴി അവളും 
ഭത്താവും തങ്ങിയ. ഒരു സുഖവാസകേന്ദ്രം 
കൂടിയായ നഗരത്തിലെ, ഫോട്ടലിന്‍െറ 
വരാന്തയില്‍ വെച്ചാണു” ആദ്യമായി ച്ചെ 
ദപ്പക്കാരനെ പരിചയപ്പെട്ടതു*. 

നിലാവുള്ള ആ രാത്രി, അപൂര്‍വ്വമായ 
പ്രകൃതിഭംഗിയാസ്വദിച്ച* പരിസരവി 
സ്‌മൃതിയിലാണ്ടു" അവളിരിക്കയായിരുന്നു 
മുറിക്കകത്തു" ഉറങ്ങിക്കഴിഞ്ഞിരുന്നു, ഭര്‍ 
ത്താവൂ';. അയാള്‍ക്കത്തരം ദാര്‍ബ്ലുല്യങ്ങ 
ളെ ന്യായീകരിക്കാന്‍ പററാത്ത മാന 
സീകനിലയുമായിരുന്നു. 

പുഞ്ചീരിച്ചുകൊണ്ടു” അടുത്തേക്കുവന്ന 
ചെറുപ്പക്കാരനെ തിരിച്ചറിയാന്‍ പററാ 
തെ, കുഴങ്ങി നില്‍ക്കെ, അവന്‍ സ്വയം 
പരിചയപ്പെടുത്തി, 

ഒരാറുമാസംമുമ്പെ, ഭത്മാവിരന്‍റ പഴ 
യ ലാന്‍ഡ്ു*മാസ്റ്റര്‍ കാര്‍ വാങ്ങാന്‍ തല്ലര 
രായ പാര്‍ട്ടിയേയും കൊണ്ട്‌" അവന്‍ വീ 
ട്ടില്‍ വന്നെന്നും പിന്നെ, വിലയൊക്കാതെ 
തിരിച്ചുപോയെന്നും നഗരത്തില്‍ മരു ചെ 
റിയ വക്ക്‌*“ഷോപ്പിന്‍െറ നടത്തിപ്പും 
മോട്ടോര്‍ വാഹനങ്ങളുടെ ബ്രോക്കറേജു 
മായിക്കഴിയുന്ന അവന്‍ ബിസിനസ്‌ സം 
ബന്ധമായി അവിടെ തങ്ങിയതാണെന്നും 
മററും ഒരുപാട്ട്‌” നേരം സംസാരിച്ചു മട 
ങ്ടമ്പോള്‍, അവള്‍ക്ക്‌ എന്തെന്നില്ലാത്ത 
ഒരടുപ്പം ചെറപ്പക്കാരനോട്ട്‌* തോന്നി, അ 
വനും അപ്രകാരമൊരു പ്രതിപത്തി അന്നു 
അവളോട" തോന്നിയിരുന്നുവത്രെ-- പീ 
ന്നീടവന്‍ പറഞ്ഞതാണു”. 

ഭത്താവുഴ്‌ പഴയ കാര്‍ വില്ലഭമ്പാഴ്ചം 
പുതിയ ഫിയററ്‌വാങ്ങുമ്പോഴ്ചം. ചപ്പ 
ക്കാരനോട്ട്‌” സഹകരിച്ചു പ്രവത്തിക്കേണ്ടു 
ന്നതിന്‍െറ അവശ്യകതയില്‍ അവള്‍ 


ഈന്നിയതു* മറെറാന്നുകൊണ്ടുമായിരുന്നി 
ല്ല. അതു സംബന്ധിച്ചു” ഭത്താവുള്ള 
പ്പോഴും ഇല്ലാത്തപ്പോഴും അവൻ വീട്ടില്‍ 
വരുമ്പോഴൊക്കെ എത്രയും മാന്യമായ 
രീതിയില്‍ സല്‍ക്കരിക്കാന്‍ അവള്‍ ശു 
ഷെക്കാന്തി കാണിച്ചു. 

ചെറുപ്പക്കാരന്‍റെ സാഹസികമായ 
പ്രാതോഗികബുദ്ധി- വാക്കുകൾ കൊ 
ണ്ടൊരു വലനെയ്ക്ക്‌ അതില്‍ എതിരാളി 
യെ അറിയാതെ വീഴ*ത്താനുള്ള അസാ 
ധാരണപാടവം—ഭത്താവില്ലാത്ത ഒന്നു 
രണ്ട പകലുകളില്‍ അവന്‍ സംസാരതിച്ചി 
രിക്കെ, മാന്യമായി കരുതാനാവാത്ത ഒരാ 
വേശത്താല്‍ തരളിതയായ അവളുടെ ഞര 
മ്പുകളെ വലിച്ചുമുറുക്കുകയായിരുന്നു! അ 
തിനെക്കുറിച്ചു*, പിന്നീട" സംസാരിച്ച 
പ്പോള്‍, അത്തരം സന്ദര്‍ഭങ്ങളില്‍ അവള്‍ 
ക്കുണ്ടായ അതേതരത്തിലുള്ള ഒരസ്പാ 
സ്ഥ്യം അവനും അനുഭവപ്പെട്ടിരുന്നുരവ 
നനാണവന്‍ പറഞ്ഞതു” 

ഓര്‍മ്മകളുടെ നേത്ത വസ്തുങ്ങള്‍ വലി 
ച്ചെറിഞ്ഞു കൊണ്ടു" ക്‌ളോക്കിന്‍െറ അലാ 
റം തുടരെത്തുടരെ മുഴങ്ങിക്കേട്ടപ്പോള്‍ അ 
വൾ ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേററും 
ലൈററ” കൂടുതല്‍ വ്യക്തതയോടെ തെളി 
യിച്ചപ്പോള്‍, സമയം ഒര പൂതിയ ദിവ 
സത്തേക്ക” കടക്കുകയായിരുന്നു! . 

ചെറുപ്പക്കാരന്‍െറ വരവിന്നു” ജനി 
യൊരു മുന്നറിയപ്പണ്ടാവുന്ന ദിവസം 
വരെ കാത്തിരിക്കേണ്ടിവരുമെന്നവള്‍ നി 
രാശയോടെ ഓര്‍ത്തു. 

നിരാശ ജനിപ്പിച്ചു നിസ്റ്റഫായതാ 
ബോധവും അകാരണമായ ദേഷ്യവും 
വസ്ത്രങ്ങൾ പാടേപറിച്ചെറിയിച്ചസപന്തം 
ശരീരത്തിന്‍െറ കണ്ണാടിയിലെ പ്രതിഫല 
നം, ഒരു പുരുഷന്‍െറ തൃഷ്ഠയോടെ നീമി 
ഷേങ്ങളോളം അവള്‍ നോക്കിനിന്ന! വീ 
വിധതലങ്ങളിലുള്ള പ്രതിച്ഛായയുടെ ദര്‍ 
ശനം (താന്തമായ ഒരാവേശം അവളില്‍ 
“ഇളക്കിവിട്ടു 

പിന്ന, കട്ടിലില്‍ തളന്റങ്ങുന്ന ഭര്‍ 
തതാവിന്‍െറ ശരീരത്തിലേക്ക്‌ അവള്‍ 
“വീണു. അവളുടെ പല്ലുകള്‍, ചോര!'കി 
നിയുമാറ്‌” അയാളുടെ തോളിന്‍െറ മൃദു; 
ലതയില്‍. ആഴ്‌ന്നിറങ്ങി! 


3 ന്‌ 


47 






















































മലയാളനാടുഴ സിനിമാ ദ്വൈവാരികയില്‍ 
| പ്രസിദ്ധികരണമാരംഭിച്ചുകഴിഞ്ഞു! 


4] ആക്കും വിസ്‌മരിക്കാനാവാത്ത രണ്ടു പുതിയ പംക്‌തികള്‍ 
ച്ലച്ചി(തവിദ്യാര്‍ത*ഥികരംക്കും , വായനക്കാര്‍ക്കും ഒരുപോലെ 
പടയാജനകരമായ ഒരൂ സചീത ലേഖനപരമ്പര 


ലോകത്തെ വിറപ്പിച്ച 
 ഭികര ചിത്രങ്ങള്‍! 


പ്രേക്ഷകരെ നടുക്കി റി ു 
പ്ര ക്കിയ ലോകസിനിമയ്‌ലെ ആദ്യത്തെ ക“ളാസ്റ്റിക്കുകള്‍! 


ഏതെല്ലാം ചിത്രങ്ങള്‍, 
തെല്ലു BE a നിന! അതിന്‍െറ ശില്ലികളെയും 


പ ് ലതാ എസ്‌. നായര്‍ എഴുത്യന്നു; 
A. A A 
“പ്രായപൂര്‍ത്തിയായവക്കുമാത്രം 


Peat സാധുമനുഷ്യമന്‍റ ഓര്‍മ്മക്കുറിപ്പുകളാണ* ഈ പംക്തിയിലൂടെ 

പ രണംചെയ്യപ്പെടുന്നതു”. അനുഭവങ്ങള്‍ വെട്ടിത്തുറന്നു പറയുന്ന 

തം എം. മാതൃവിനെ നിങ്ങള്‍ക്കു” അഭിനന്ദിക്കാതിരിക്കാല്‍ 

ജം കഥയ ലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും മലയാള - 

ഇന്നു ജീവിച്ചിരിക്കുന്നവരുമായി യാതൊരു ബന്ധവമ 

ല്ലേന്നകൂടി കഥാകൃത്തു” ഉറപ്പുതരുന്നു. ലന 
ക്ടുട്ടികഠം ഈ പംകാതി വായിക്കാതിരിക്കാന്‍ 

ed ്പത്യേകം [ശദഃ*ധിക്കുക 

.. ഒരു അടുക്കളക്കാരന്‍െറ ഓര്‍മ്മക്കുറിപ്പുകള്‍ 

ഈ രണ്ടു വക്തികളും മുടങ്ങാതെ വായ്‌ക്കാന്‍ നിങ്ങളുടെ , 

കോപ്പികള്‍ മുന്‍കൂട്ടി സുരക്ഷിതമാക്കുക. I 


കോച്പികള്‍ക്ക 
0 ലി യി നിങ്ങളുടെ അടുത്തുള്ള മലയാളനാട്ട” ഏജന്‍റിനെ 
പിക്കകയോ, ഓഫീസീലേജ്കെഴുതുകയോ ചെയ്യുക,. 


മാനേജര്‍, 
മലയാളനാട്‌” സിനിമാ ദ്വൈവാരിക 
കൊല്ലും 691013. 




















പനിസ്വപ്നം 


(18-ല്‍നിന്നും തുടര്‍ച്ച) 
അയാള്‍ വിളിച്ചു; “നിഷാ 
റുകള്‍ പൊട്ടിച്ചിരിച്ചു. അയാളുടെ 
മൂഖത്തു" നിരാശയുടെ കറുത്തവര്‍ണ്ണങ്ങള്‍ 
വിടന. 
“നിഷാ” വീണ്ടും വിളിച്ചു. 
ദുപ്പട്ട ഉയത്തി മുഖം ശരിക്കും കാണി 
ച്ചുകൊണ്ടു” ആ സ്ത്രീ പറഞ്ഞു! 
ഞാന്‍ നിഷയല്ല, ആഷ എന്നാണെ 
നെറ പേരു” 
അല്ല -അല്ല-- നീ എന്‍െറ നിഷയാ 
ങ്‌." അയാൾ ചോദിച്ചു? പറയു, 


൯ 


“നിഷേ, നി ഇവിടെ എങ്ങ'നെ വന്നു-- 
രണ്ടു ദിവസത്തിനുള്ളില്‍ നിനക്കീ വേഷ. 


ങ്ങളാരു തന്നു --” 

ആ സ്പ ഏതോ തലക്കു സുഖമില്ലാത്ത 
വന്‍ എന്നു മന്ത്രിച്ചു വന്നവഴിയേത്തന്നെ 
പോയി. 

അവരുടെ വില്ലനസമയം കഴിയുന്നതു 
വരെ അയാള്‍ അവിടെ കാത്തുനിന്നു, അ 
വൾ വന്നില്ല. സ്ത്രീകളിലാരോ അയാള്‍ 
ചോദിച്ചപ്പോള്‍ പറഞ്ഞു: അവളെ 
രണ്ടു ദിവസത്തേക്കു” ഒരാള്‍ ബുക്കു ചെയ്തി 
രിക്യാണ"*— മററാരുടേയും കൂടെപ്പോ 
വില്ല.” 

“നിഷാ -നിഷാ- നിഷാ” 

അയാള്‍ വളരെനേരം ഉറക്കെ കരഞ്ഞു. 
ഗുണ്ടകളിലാരോ വന്നയാളെ പുറത്താ 
ക്കി വാതിലടച്ചു. 

തീവണ്ടി പോവുകയാണു വിനോദ്‌ 
ഒരു കപോര്‍ട്ടുമെന്‍റില്‍ ചാടിക്കയറി, തീ 
രക്കിന്നിടയില്‍ ഇരിസ്ത്ാനല്ലം “സ്ഥലം 
തേടി. അഞ്ചുപേര്‍ക്കിടയിത്‌, ഒരരുകില്‍ 
ഇരുന്നു. എന്നിട്ട്‌ കപ്വോർട്ടമെന്‍റിലുള്ള 
വരെ ശ്രദ്ധിച്ചു. കൊള്ളടെരേപ്പോലെ 
തോന്നിക്കുന്ന ചിലരെ കണ്ടപ്പോള്‍ ഭയ 
പ്പെട്ട. കണ്ണുകളയത്തി മുകളിലെ! ബത്തി 
ലേക്കു നോക്കിയപ്പോള്‍ ഒരു മൂലയില്‍ ഒരു 
സ്തീ തേങ്ങുന്നുണ്ട്‌. അയാള്‍ ചാടി എഴു 
ന്നേററു. ആരു"? നിഷ! ഉറക്കെ വിളിച്ചു: 

നിഷാ” 

സ്ത്രീ ഉുഖമുയത്തി നോക്കി. ഒന്നു ചിരി 
ക്കാന്‍ വൃഥാ ശ്രമം ആ തേങ്ങലിന്നിടയ്ക്ക 
നടത്തി പരാജയപ്പെട്ട. 

നിഷാ, നീ എങ്ങോട്ടു _ പോകുന്നു, 






കൂടെ ആരുണ്ട്‌ 


ഞാന്‍ നിഷയല്ലം പാഞ്ചാലി - 
യാണു്‌." 
“അല്ല, നീ നിഷയാണു്‌. എന്‍െറ 


നിഷ!” 

ആ സ്ത്രീ വിരല്‍ ചുണ്ടോട്‌” ചേത്തു” 
ശബ്ദ്യ്്രുതെന്നു” ആംഗ്യം കാണിച്ചു. എ 
ന്നിട്ട്‌ താഴേക്കു” ചൂണ്ടിക്കാണിച്ചു: 

ട്അവരെന്‍െറ ഭത്താക്കന്മാരാണു*.” 

അയാള്‍ അവരെ ഓരോരുത്തയ്യേം മാറി 
മാറ! നോക്കി. 

ഒരാളുടെ അരയില്‍ ഒരു കഠാരിയയുടെ 
പിടി തിളങ്ങുന്നതു കണ്ടു മറെറാരാളടെ 
ബല്‍ററിന്ന്ടയില്‍ വിശ്രമിക്കുന്ന കൈ 
ത്തോക്ക്‌*,, ഒരാള്‍ ഒരു ഡബ്ബിള്‍ ബാരല്‍ 
തോക്കു” ഇരിപ്പടത്തോടു” ചേത്ത്‌ പിടി 
ച്ചിട്ടുണ്ട്‌. 

രമേയാല്‍ കത്തിയിലും കൈത്തോക്കിലും 
തോക്കിലും മാറിമാറീദനാക്കി. അല്പനേരം 
,നോക്കന്നിടത്തെല്ലം കത്തിയായിരുന്നു, 
കൈത്തോക്കായിരുന്ന, ഡബ്ബിള്‍ ബാരല്‍ 
തോക്കായിരുന്നു. 

അയാള്‍ക്ക്‌” എന്തെന്നില്ലാത്ത” പേടി 
തോന്നി. രക്ഷയില്ല! മുകളിലെ ബര്‍ 
ത്തില്‍ ചാരിയിരുന്നു" അവള്‍, നിഷ ഇട 
ങ്കിടെ ചിരിച്ചു; ഇടയ്ക്കിടെ കരഞ്ഞു, ഇട 
വപ്പാതിപോലെ. 

ചെറിയൊരു സ്റ്റേഷനില്‍ 
നിന്നു. 

അവര്‍ കൊള്ളക്ക:രെപ്പോല്യള്ള അഞ്ചു 
പേര എഴുന്നൊറു. ഡബ്ബിള്‍ ബാരല്‍. തോ 
ക്കെടുത്തു” തോളിലിട്ട്‌ മീശ തടവിഅ 
യാള്‍ ഗര്‍ജ്ജിച്ചു “ളം?” 

നിഷ, പാവം, ഭയന്നു", താഴെയിറങ്ങി. 
അവരുടെ പിന്നാലെ ചെന്നു 

രണ്ടാള്‍ മുമ്പിലും മൂന്നാള്‍ പിമ്പിലു 
നിഷ നടുക്കു”, 

ഫ്‌ളാററ* ഫോറത്തിലൂടെ അവന്‍ നട്‌ 
ക്കുന്നതു” വിനോദ്‌ നോക്കിനിന്നു. മററാ 
രും അവിടെ ഇറങ്ങാനുണ്ടായിരുന്നീല്ല. 
തീവണ്ടി വേഗം ചുള വിളിച്ചു നീങ്ങിത്തു 
ടങ്ങി. വിനോദ്‌ ചാടിയിറങ്ങി അവ 
രുടെ പിന്നാലെ ചെന്നു. അവര്‍ ടിക്കറരു 
കൊടുത്തു പുറത്തേക്കു പോകുന്നതയാള്‍ 
കണ്ടു. 

ഡ്യൂട്ടി സ്റ്റേഷന്‍മാസ്റ്രരുടെ റൂമിന്നപ്പു 
ത്തേ” പോലീസ്‌ ഗാര്‍ഡിന്‍റതായി 


തീവണ്ടി 


49 


| Se 




































ത്തിന്‌ന്നു, 
“തീപ്പെട്ടി ഒന്നു തരാമോ?" 


ചടച്ച ഒരു പാവമായിരുന്ന പോലീസു 
ദേഹത്തു 


കാരന്‍ തോക്കു നിലത്തുകുത്തി 
ചാരി കീശയില്‍ തീപ്പെട്ടി തപ്പി. 
ട്െന്നു”്‌ അയാള്‍” ആ തോക്കെട്ടത്തു" 
സ്റ്റേഷനു പുറത്തു കടന്നു, 
കൊള്ളക്കാരും നിഷയും 


കിലുക്കി 
നോദ* പിന്നാലെ ചെന്നു. 
“നിഷാ- നിഷാ--” 


കുതിരവണ്ടിയുടെ പിന്നില്‍ ഒപ്പമെത്തി 
യ അയാള്‍ തോക്കിന്‍െറ കുഞ്ചി പലവട്ടം 
കുതിരവണ്ടിയില്‍ന ന്നും 
സ്ത്രീയുടേയും മററു രണ്ടുപേരുടേയും കര 
. ജില്‍ ഉയന്ന കുതിരയുടെ മരളും തുടര്‍ ഉ 


വലിച്ചുയത്തി. 


ചൃയായി ഉയറ്ര* രാത്രിയുടെ കാററില്‍ 
ലയിച്ചു. [ 
കുതിരവണ്ടിയില്‍നിന്നും . വെടിയേല്‍ 


രുന്ന. ആ മുറിയുടെ മുന്നില്‍ ഒത പോലീ 
സുകാരന്‍ തോക്കേന്തി പാറാവു നില്ലുന്നു 
ണ്ടായിരുന്നു. അയാള്‍ സംശയത്തിന്‍റെ 
കണ്ണുകളോടെ പാറാവുകാരന്‍ അടുത്തെ. ളി. 


പെ അവള്‍ നീട്ടിയ കൈകളിലേക്കു 
ഓടി 


അതിന്നിട 
യില്‍ ഒരു കുതിരവണ്ടിയില്‍, കയറിക്കഴി 


ഞ്ഞിരുന്നു. കുതിരവണ്ടി പതുക്കെ മണീ 
നീങ്ങ്‌ത്തുടങ്ങിയിരുന്നു. വി 


യതു”, സാരമില്ല, 
ക്കൊള്ളം.” 


ഉറക്കെ കരയുകയായിഭുന്നു: 
" $നീിഷാ-നിഷാ--നിഷാ—” 
“വീന്നപട്ടാ-? 
നിഷ. വിളിച്ചു. അയാള്‍ കണ്ണു തറന്ന, 
എത്തി 
പ്പിടിച്ചു. വിഭ്രാന്തിയോടെ ചോദിച്ചു; 
“എന്റെ നിഷയാണൊ, ഇതു?” 
“അതെ--എന്താ സംശയം-_” 
“സ്വപ്നങ്ങള്‍ സത്യമാണെന്നു നീ പറ 
യാറുണ്ടല്പൊ, ശരിയാണൊ, നിഷേ?” 
“അതെ” നിഷ പറഞ്ഞു. 
“എല്ലാം ശരിയാകണമെന്നില്ല.* അമ്മ 
. പറഞ്ഞു. 
“സ്വപ്നങ്ങള്‍ വെറും മിശ്രയാണ്‌, വി 
ന്രേദ*-- ശര്‍മ്മ പറഞ്ഞു. 
“ആണോ, നിഷ്യാ--” 
“അല്ല, സത്യം!” നിഷയുമട നിഷക്ക 
ഹൃദയം പറഞ്ഞും [ 
“ഇല്ല, മോനെ-- സ്പപ്ലങ്ങള്‍ വെറും 
സ്വപ്നങ്ങള്‍ മാത്രമാണു." 
അമ്മ പറഞ്ഞു “നീ അകത്തേക്കു"വന്നു* 


ക്കാത്തവര്‍ ഇറങ്ങിയപ്പോള്‍ അയാള്‍ ഒരു കിടക്കു” 


ടാര്‍ടിന്നിന്‍െറ മറവില്‍ 


ഒളിച്ചിരുന്നു. 
പാറാവുകാരനും വേറെ നാലഞ്ചു” പോ 
ലീസുകാരും ചേന" വീനോദിന്‍റ 


കയ്യില്‍നിന്നും തോക* പിടിച്ചുവാങ്ങി അ 


.യാളെ ബന്ധിച്ചുകഴിഞ്ഞിരുന്നു, 


വിനോദു* കണ്ടു: നിഷ കതിര വണ്ടി 


യില്‍ രക്തത്തില്‍ ക്കളിച്ചുകിടക്കുന്നു. 


അയാള്‍ നിറുത്താതെ ഉറക്കെ അലറി; 


ടനിഷാ--നിഷാ--നിഷാ_—” 
കാറു” വിനോദിന്‍റെ 


അമ്മയും നിഷയും ഓടിവന്നപ്പോള്‍ കേട്ട 
തു” വിനോദിന്‍െറ കരച്ചിലാണു"; 
ടനിഷാ-നിഷാ നിഷാ” 
തളന്നു“, കാറിരന്‍റ പിന്‍സ്റീററില്‍ 
കിടക്കുന്ന വിനോദിനെ കണ്ടവര്‍, പരിശ്രാ 
ത്തരായി? 
*എന്തുപററി, എന്‍റ മോനു 
*എന്തുപററി1 വിന്നേവട്ടനു”?൦ 
ചെറിയ പനീ” ശര്‍മ്മ പറഞ്ഞു: 
“ഞാന്‍ മരുന്നു കൊടുത്താണ്‌ കിടത്തി 


പോര്‍ട്ടിക്കോ 
യില്‍ ചെന്നുനിന്നു. ശര്‍മ്മ പുറത്തിറങ്ങി, 


“അതെ, അകത്തേക്ഷ* ചെല്ല- ഞാന്‍ 
ഡോക്‌ററര്‍ ജ്യപാലിനെ അയയ്ക്കാം." ' 

അതുപറഞ്ഞിട്ട്‌” ശര്‍മ്മ കാറില്‍ കയറി. 

നിഷയും അമ്മയും ചേന്ര” വിനോദി 
നെ അകത്തേക്കു വിടിച്ചുകൊണ്ടുപോയി. 
അപ്പോഴും അയാള്‍ ചോദിച്ചുതകാണ്ടി 
രുന്നു: 

“സ്വപ്നങ്ങൾ സത്യമാണൊ- സ്വപ്ലു 
ങ്ങള്‍ സത്യമാണോ” 


ക ട്ട 


കവിതക്കളം 


ബ്രഹ്മാണ്ഡ കോടിയു- 
മെന്‍മനോഗേഫത്തിന്‍ 
പു മുഖഗ്‌ളോപ്പുകള്‍മാത്രമല്ലോ 


ബ്ൃദ്ധനൊന്നു* 
ബുദുസ്കളൊരുപാട്ടം കുഞ്ഞുണ്ണി 


വിശ്രമിച്ചാല്‍ മാറി 


നിഷ ഡോര്‍ തുറന്നു്‌ വിനോദിനെ വി 
ച്ചുണര്‍ത്താന്‍ ശ്രമിച്ചപ്പോള്‍ വിനോദ" 












































ഞക്കുമ മെത്തയില്‍ ആലിംഗന 
രായി. കിടന്നു. അദ്ദേഹത്തിന്‍െറ ടം 
എന്‍റ ശരീരത്തിന്‍െറ എല്ലാ ഭാഗങ്ങ 
ളിലും. സഞ്ചരിച്ചുരകാണ്ടിരുന്നു. ദേവ 
വീറജ്ണുകയാണു*. എന്നെ ബലമായി 
രിപ്പണര്‍ന്നു. പിന്നെ എനെ 
സംഭവിച്ചതെന്ന്‌ ഓര്‍മ്മയില്ല. a 
കണ്ണില്‍നിന്നും ജലകണങ്ങള്‍ അടര്‍ന്നു 
വീണു. -- 
ച അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടി. Fa 
വാട ഉടുത്തു. അദ്ദേഹം എന്നെ ബസ്‌ 
പ്പിച്ചു ഹൃദയത്തിന്‍െറ ദ്രുതഗതിയിലുള്ള 
മിടിപ്പുകള്‍; ഒരു തളിര്‍വള്ളിപോലെ, ഞാ 
നദ്ദേഹത്തിന്‍റ മാറില്‍ തലതാഴ' ത്തി. 
അദ്ദേഹം എന്‍െറ ശരീരം ദുഡമായി നെ 
ഞ്ചോടമത്തിയിട്ട പറഞ്ഞു — 
' എന്‍െറ ഓമന കരയരുതു*.” 
ഞാന്‍ ചിരിച്ചുകൊണ്ടു" വളകിലുക്ക 
ത്തോടെ വീട്ടിലേഷ്ക്കോടി -- 
അങ്ങനെ കുബേനങ്ങള്‍കൊണ്ടെമാത്രം 
ഒരു പെണ്ണ്‌ ഗര്‍ഭാംധരിയ്ക്കുകയില്ലെന്നു” കേ 
ll 
ശവദേവ്‌ എന്നെ പഠിപ്പിച്ചു 
ശങ്കരനു” ചെറിയ സംശയമുണ്ടായി 
തുടങ്ങി, അവന്‍ ഒരു ദിവസം എന്നോടു 
ചോദിച്ചു -- 
Fe ME എന്നും സാറിനെ 
“ണൊ?” 
ഞാന്‍ ചോദിച്ചു 
"ശങ്കരാ, നീ അങ്ങനെ ചോദിക്കന്നതെ 
ന്താണു”.” 
അവന്‍ .ചിരിച്ചുകൊണ്ടു” ഓടിമറഞ്ഞു. 
രാത്രിയിലെ ഖളകിലുക്കവും സസോര 
വും അവന്‍ കേട്ടുകാണും. അതായിമിയ്ക്കും 
ഈ ചോദ്യം എന്നോട്ട ചോദിച്ചതെന്നു 
ഞാന്‍ ഹിച്ചു. 
ദേവിന്‍റ വീട്ടില്‍ 
രണ്ടുദിവസം ഞാനദ്ദേഹത്തെ ക 
മ്പോള്‍ അകത്തുകയറുമായിരുന്നു. ദേവ്‌ 
നെ കാണുമ്പോള്‍ ഒരു ലജ്ജ. വ 
ഒരു ദ'വസം അദ്ദേഹം റേഡിയോ 
ഷനില്‍ പോകുകയാണു“. വീട്ടിനു നട 
യില്‍നിന്നു” എന്നെ വിളിച്ചു — 
4 സീതയ്ുണ്ടൊ?? 
ഞാന്‍ ഇറങ്ങി ചെന്നു-- 


കാണ 


പോയതിന്‍െറ 


രണ്ടുദിവസമായി കാണുന്നില്ലല്ലോ എ _ 


വീടടയായിരുന്നു.” 








ഞാന്‍ ലജ്ജയോടുകൂടി പറഞ്ഞു 

ടഅകത്തുണ്ടായിരുന്നു. a 

അദ്ദേഹം മുഖത്തു നോക്കിയിട്ടു a 
ന്തോ പറയണമെന്ന ഭാവത്തില്‍ ചിരിച്ചു 

ണ്ടേ നടന്ന മറഞ്ഞു. 
നിന്നു സ്‌ക്കൂളില്‍ പോയില്ല. be 
വല്ലാത്ത തലവേദന കിടന്നു. എഴുന്നേ, 
ക്കന്പോള്‍ തല കറങ്ങുന്നു. ess 

ജോലിക്കാര്‌! സ്ത്രീ എല്ലാ ജോ കളും 
ചെയ്യതീത്തിട പോയി. അമേയും മററു 
വെളിയില്‍ 'പോയിരിക്കയാണു' ഉച്ച 
ി 1 
യായി ഞാനൊന്നു മയങ്ങി. 

സീതേ എന്ന മധുരശബ്ദത്തിലുള്ള വി 


ഒരു 


സീതാലക്ഷ്‌*മീദേവ” 


റു റ 
1 


യു 


ളി എന്‍െറ കാതില്‍ മുഴങ്ങികേട്ടു ഞാന്‍ . 
ചാടി എണീററു 2 

ദേവു" വിള ജ്മയാണു* . 
ചോദിച്ച 0) ഴ്‌ 

“എന്താ കിടക്കുന്നതു?" 

എന്തോ പോലെ തോന്നുന്ന. എഴു 
ന്നേല്‍ക്കുമ്പോള്‍ കറങ്ങുന്നു.” 





അദ്ദേഹം 


“പത്തു്‌ 


ഞാന്‍ ഗര്‍ഭ'ണിയാകുന്നു 


അദ്ദേഹം വരിഭ്രമത്തോടുകൂടി. അകത്തു 
പിന്ന മാറോടു ചേത്തുപിടിച്ചും 
തുടമെതുടരെ ചുംബിച്ചിട്ട പഠഞ്ഞു- Be 

എന്‍െറ ഓമന. കുളിച്ചു പൂവു 


51 















































എന്നെ വേദനിപ്പിക്കരുതു.” 
അദ്ദേഹം വീട്ടിലേയ്ക്കു പോയി, 
ഞാന്‍ കളിച്ചു" പാട്ടംതൊട്ട്‌' പൂവും 
കൂടി, പുതിയ പാവാട ഉടുത്തത്‌ ഓടി അ 
ദ്ദേഹത്തിന്‍െറ അട്ടരത്തത്തി. ടം 
എന്തോ കിട്ടിയ ആഹഉഭത്താല്‍ അ 
ദേഹം എന്നെ നോക്കിനിന്നു. ചാട? എ 
ണീററു എന്നെ വാരിപ്പുണന്നു. 
ഞാന്‍ വീട്ടിലേയ്ക്കോടി, എന്‍റ തല 
വേദനയും തലകറക്കവും പമ്പകടന്നു 
കേശവദേവിരും എനിയ്ക്കും തമ്മില്‍ കാ 
ണാതിരിക്കുവാന്‍ വയ്യാത്ത നിലയായി. 
രണ്ടുപേരുടേയ്യം, ഹൃദയങ്ങള്‍ ലോലമാം 
യിരുന്നു. അദ്ദേഹത്തിന്‍െറ ഹൃദയം 
ഭഞ്ഞുങ്ങളുടേതുപോലെ മൃതുലമായിരുന്നു, 
ഒരുദിഫസം ശങ്കരന്‍ എന്നോട്ട വന്നു 
പറഞ്ഞു. ൦ 2 
“സാവിന്‍റ ഭാര്യ വന്നിരിഷ്ക്കുന്നു. നീ 
ങ്ങളെ കാണണമെന്നു പറയുന്നു. ഒന്നു വ 
രണം.” ന 
ഞാന്‍ പോയി. അദ്ദേഹം അവിടില്ല, 
വളത്തുരകളും ആ സ്ത്രീയുമുണ്ടു". രണ്ടുപേ 
രും എന്നെ അടിമുടി നോക്കുന്നുണ്ട്‌, എ 
തൊക്കെ ചോദിക്കുന്നു അതിനൊക്കെ മറു 
പടി പറഞ്ഞു. എന്തോ കഴിയ്ക്കാന്‍ നിര്‍ 
ബന്ധിച്ചു. ഞാന്‍ കഴിച്ചില്ല. ഞാന്‍ വീ 


ട്ടില്‍വന്നു. 
“നിന്നെ അവരു വിളിച്ചൊ?” 
“വളിച്ചു.” 
“ഇന്നലെ എന്നോടു പറഞ്ഞു മോന്‍റെ 





പൊട്ടുംതൊട്ട്‌" ഓടിനടക്കണം വാടരുതു*. 








അനുജത്തിയെ ഒന്നു കാണണമെന്നു.” 
ഞാന്‍ ചോദിച്ചു 


അതെന്താ എന്നെ മാത്രം കാണാന്‍ 
ഇത്ര ആഗ്രഹം.” ന 
ചേട്ടന്‍ ചിരിച്ചുകൊണ്ടു പറഞ്ഞു 





“ന ഛട്ടമ്പിയാരണന്നറീഞ്ഞു കാ. 
യീരിയ്തും.” ee 
വൈകുന്നേരമായി ദേവു” വരുന്നു 
ഞാന്‍ ഇറയത്തുനിന്നു പറഞ്ഞു— 

“അവര്‍ എന്നെ വിളി 

ഞാന്‍ 

പോയി.” Sh 

അദ്ദേഹത്തിനു" ഇഷ്ടപ്പെട്ടില്ല. 

ക്കുറെ കഴിഞ്ഞ പ്പോള്‍ ശങ്കരന്‍ വന്നു പ 
റഞ്ഞു- 

“അവര്‍ എന്നോടു കുറേജയാക്കെ ചോ 
ദിച്ചു ൽ; 

“എന്താ ചോദിച്ചതു?” 

“നിങ്ങളെപററി,” | : 


ശങ്കരന്‍ ചിരിച്ചകൊ വീട്ടിലേ 
പോയി. ലയ Te a 
ദേവിന്‍െറെ ഭാത്യയും വളത്തുമകളും. 


അന്നുതന്നെ സ്ഥലംവിട്ടിരുന്നു. 


ദിവസങ്ങള്‍ നീങ്ങിക്കൊണ്ടിരിയ്തുകയാ 
ണര്‌. എന്നില്‍ പില മാററങ്ങള്‍ കണ്ടുതുട 
ങ്ങി. കാററും കോളും നിറഞ്ഞ പ്രകൃതി 
എന്തോ ദുഃഖസ്വപ്പം കണ്ടിട്ടെന്നപോലെ 
ഞാന്‍ ഞെട്ടുകയാണു'്‌. എന്തെന്നില്ലാത്ത 
ചിന്ത. വേദനയുടെ അലകള്‍ അടിയ്ക്കുകയാ 
ണ്‌. ഞാന്‍ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ടെ 
ങ്കിലും സാമാധാനം കിട്ടുന്നില്ല: 























പരീക്ഷ അടുത്തു. വായിക്കുവാനും ധാ 
രാളമുണ്ടു്‌. ഒന്നിനും തോന്നുന്നില്ല. 
ഒരു ദിവസം ഞാന്‍ ദേവി്‌നോട്ട പര 


ഞ്ഞു. . 
ഒട്ട, $.L,C. പരീക്ഷയാണ്‌. ധാരാ 


ഉം പഠിക്കാനുണ്ടു്‌. എനിയ്ക്ക്‌ . വായിക്കാ 
നൊന്നും തോന്നുന്നില്ല.” 

അദ്ദേഹം പറഞ്ഞു -- 

സ്‌ക്കൂളില്‍ പോകണ്ട. വീട്ടിലിരു 
ന്നാല്‍മതി. ഒരു സ്ഥലത്തും പോകുന്നതു്‌ 
എനായ്ക്കിഷ്ടുമല്ല ." 


വീട്ടില്‍ എന്നെ പഠിപ്പിക്കണമെന്ന 
ആഗ്രഹവും. രണ്ടിനുമിടയില്‍ കിടന്നു 
ഞെരുങ്ങുകയാണു” ഞാന്‍ - 

ദേവിന” ഞാന്‍ മുററത്തിറങ്ങുന്നതു ഇ 


ഷ്ൂമില്ലാതായിതുടങ്ങി. 
ഏതായാലും പരീക്ഷ എഴുതുവാന്‍ അ 
നുവദിച്ചു. 
ഒരു ദിവസം അദ്ദേഹം പതിവുപോ 


ലെ എന്നെ വിളിച്ചു -— 

ഉച്ചയ് ഉണ്ണുകയാണു്‌. ഞാന്‍ അടുത്തു 
ചെന്നു ഒരുളരുളചോവു"  വായില്‍വച്ചുത 
നു. അതോടെ വീട്ടില്‍വന്നു ഛര്‍ദ്ദിച്ചു. 

പിറേറന്നു സ്‌ക്കൂളില്‍ പോകാന്‌ വയ്യ. 
കിടന്നു. 

ദേവ്‌ ചോദിച്ചു 

സ്‌ക്കൂളില്‍ പോകുന്നില്ലെ?” 

“പോകാന്‍ കഴിയില്ല.” 

“എന്താ.” 

എനിയ്ക്കു എന്താണെന്നു പറയാന്‍ പ 
ററുന്നില്ല. എന്തോപോലെയൊക്കെ തോ 
ന്നൂന്നു. 

അദ്ദേഹം ചോദിച്ചു ൦ 

അമ്മയോട്ട പറഞ്ഞൊ?” 

അമ്മ വരട്ടെ.” | 

വൈകുന്നേരമായി ക്ഷിണം കുറഞ്ഞും 
പിറേറന്നു സ്‌ക്കൂളില്‍ പോയി. എനിയ്ക്കു 
ഒരു ഭയം. . എന്തൊക്കെ സംഭവിക്കാന്‍ 
പോകുന്നതായി ഒരു തോന്നല്‍, ആകേ സ 
മം. I 

ദിവസങ്ങള്‍ കഴിയുന്തോറും എന്നില്‍ 
മാററങ്ങള്‍ സംഭവിച്ചുതുടങ്ങി. സ്തനങ്ങള്‍ 
ക്കു്‌ വലീപ്പ മുണ്ടായി. അടിവയര്‍ പാവാട 
ക്കെട്ടില്‍ ഒതുങ്ങുന്നില്ല. പ ലം 

ആഹാരങ്ങള്‍ക്കു* രചിക്കറവും ചീല 
ആഹാരങ്ങള്‍ കഴിക്കണമെന്നുള്ള ആഗ്ര 
ഹം; ഒരു മയക്കം, എപ്പോഴും കിടക്കണ 











മെന്നൊരു തോന്നല്‍. എന്താണു്‌” കാരണ 
മെന്നു” എനിയ്ക്കു - മനസ്സിലാക്കാന്‍ കഴിയു 
ന്നില്ല. ലി 

ഏതുവിധമെങ്കിലും പരീക്ഷ . എഴുതി. 
ഒന്നും പഠിക്കാതെ വീട്ടുകാരുടെ സമാധാ 
നത്തിന്‌ എഴുതി. 

ഒരു ദിവസം അമ്മ എന്നോട്ട ചോദി 

മോളു ബ്രേസിയര്‍ ധരിച്ചിട്ടില്ല?” 
ലജ്ജ കൊണ്ടു്‌ എന്‍റ മുഖം വാടിപ്പോ 
യി. 

“ഉണ്ടമ്മെ” എന്നു പറഞ്ഞിട്ട്‌” ഞാന്‍ മു 
റിയ്ക്കുള്ളില്‍ കയറിപ്പോയി. 

ദേവിനോട്ട ഒം പറഞ്ഞിട്ടില്ലായിരു 
ന്നു ഇതിന്‍െറ ഗരരവം എനിയ്ക്റിയാമാ 
യിരുന്നിളു. 

ഒരുദിവസം വൈകിട്ടു" ദേവ” കളിശ്താ 
നായി എണ്ണതേജ്തു കയായിരുന്നു. ഞാന്‍ 
വീട്ടിലേയ്ക്കു ചെന്നു. എണ്ണ താഴെവച്ചിട്ടു” 
എന്‍റ അടുത്തുവന്നു ചോദിച്ചു 

“എന്താ ക്ഷീണമുണ്ടല്ലൊ, ഇന്നൊന്നും 
കഴിച്ചില്ലെ 7 _ 

ഞാന്‍ പറ൭ ലാ 

ഒന്നും വേണ്ട. കഴിച്ചാല്‍ ഛര്‍ദ്ദിയും” 
അദ്ദേഹം സംഭ്രമത്തോടെ എണ്ണതേച്ച 
രുന്ന ആ ശരീരത്തോടു” ചേര്‍ത്തൊതുക്കി 
യിട്ടു” പാവാട അഴിച്ചു" അടിവയറില്‍. 
കൈവച്ചു ഴതുടിയ്കുകയാണു"””. അയ്യോ എ 
ന്നൊരു വിളിയോടെ എന്നെ അദ്ദേഹ 
ത്തിന്‍െറ ശരീരത്തോട്ട ബന്ധിച്ചിരിക്കുക 
- യാണു". അദ്ദേഹത്തിന്‍െറ കണ്ണില്‍നിന്നു” 
സന്തോഷത്മിന്‍േറേയോ, സന്താപത്തി 
നന്‍േരയൊ ബാഷ്ടങ്ങള്‍ ചൊരിയ്യകയായി 
രുന്നു. അദ്ദേഹം എന്നോടു ചോദിച്ചു - 
“എത്ര മാസമായി മെന്‍സസ്സ്‌* ആക 
ന്നില്ല.” 
“എന യജ്കൃറിയില്ല.” 

“അദ്ദേഹം ചിന്താദിനനായി കാണപ്പെ 
ടു. എണ്ണതേച്ചിരുന്ന ശരീരത്തോടെ എ 
ന്‍െറ വയററില്‍ ചുംബിച്ചിട്ട്‌ ബന്ധിച്ചി 
രിയ്ക്കുയാണു*. 

. രണ്ടുപേരും നിശ്ശബ്ദം. 
ദേവ്‌ ചോദിച്ചു -- 
അമ്മയ്ക്കു മനസ്സിലായില്ലെ?" 
“ഇല്ല.” ' 
ആഹാരം കഴിക്കാത്തതു അമ്മ ശ്രദ്ധി 

ക്കുന്നില്ല?” 


53 


ET ണ്ഞത്ിലിി 



















































































ആഹാരം കഴിസ്റ്രാത്തതില്‍ അമ്മ ദേഷ്യ 
പ്പെടുന്നു കരുതി ഞാന്‍ പാത്രത്തില്‍നി 
നു” വാരി അപ്പുറത്തെറിയും. ചിലപ്പോള്‍ 
വേണ്ടെന്നുപറഞ്ഞു എഴുന്നേൽക്കും. 

വിശപ്ലുണ്ടാകാല്‍വേണ്ടി മരുന്നു കഴിച്ചു 
കൊണ്ടിരിയ്്യാണു”. 

ദേവ്‌ പറഞ്ഞൂ -- 

“എന്‍റെ ഓമന ഗര്‍ഭിണിയാണു*.” 
ഞാന്‍ ഭയന്നു. ജീവിതം എന്തെന്നറിഞ്ഞു 
കൂടാത്ത ഞാന്‍ ഗര്‍ഭിണിയൊ? 

അദ്ദേഹം എന്നെ മാറില്‍ ഒതുക്കീവച്ചി 


ട്ട പറഞ്ഞു, 


“എന്‍റ ഓമേന വേദനിയ്തരുതു". നീ 
കേശവദേവിന്‍െറ എല്ലാമാണ്‌. എന്തി 
നും ഞാനുണ്ടു*,” 

ഞാന്‍ വിട്ടിലേജ്തുപോയി. 

ഒരുദിവസം അദ്ദേഹം എന്നോടുവന്നു 
പറഞ്ഞു. 

ഇന്നു“ സന്ധ്യയ്കുവരണം.” 

ഞാന്‍ പോയി. 

അദ്ദേഹം പറഞ്ഞു . 

ട്കറേദിവസംമുന്‍പു* റേഡിയോസ്റ്റേ 
ഷനിലേക്കു പോകുമ്പോള്‍ ഒരാള്‍ എന്നെ 
നോക്കി പറഞ്ഞു ദേവ്‌സാറിന്‌* ഒരു 
പെൺകുട്ടി ജന്‌യ്കാന്‍ പോകുന്നുണ്ടു*,” 

ഞാന്‍ ചിരിച്ചു. 

എന്തുചെയ്യണമെന്നറിയാതേ അദ്ദേഹം 
അമ്പരക്കുഷയാണു*. അദ്ദേഹം വേദനിസ്ക്കു 
ന്നതു്‌ താങ്ങുവാനുള്ള ഹൃദയം എനിക്ക! 
ലായിരുന്നു. ഞാന്‍ സമാധാനപ്പെടുത്തി. 

എന്‍െറ മുഖം വാടുന്നത്‌ കേശവദേവി 
നു” താങ്ങുവാനുള്ള ശക്തിയില്ലായിരുന്നു; 
എത്ര തളര്‍ച്ചയുണ്ടായിരുന്നാലും ഞാനദ്ദേ 
ഹരത്ത കാണുമ്പോള്‍ മറന്നുപോകും. എ 
ല്ലാ പരിശ്രമങ്ങളും ഒളിച്ചുവച്ചു” അഭിന 
യിയ്തും. 

ഒരുദിവസം അമ്മ എന്നോടു ചോ 
ദിച്ചു- ലം 

“മോള്‍ക്കെന്താ ഒരു ചൊടിയില്ലാത്ത 
തു്‌? ആളുകളുടെ വിളിയായിരിയ്ക്കും.” 
ഞാന്‍ പറഞ്ഞു. 

കറച്ചുറങ്ങിയാല്‍ മാറും അമ്മേ.” 
ദിവസങ്ങള്‍ നീണ്ടുപോയി. 

പാവാട്ക്കുള്ളില്‍ ഒതുങ്ങാത്ത വിധമാ 
യി അടിവയര്‍. . വെളിയില്‍ പ്രകടമാ 
കാതെ ഞാന്‍ സുക്ഷിച്ചു. 
ഒരു ദിവസം ശങ്കരന്‍ ചോദിച്ച 


നിങ്ങള്‍ എന്താണു” എപ്പോഴും വിടെ 
വന്നു” ചൂടുവെള്ളം കുടിയ്ക്കുന്നതു", 

ഞാന്‍ ചിരിച്ചു 

വീണ്ടും അവന്‍ ചോദിച്ചു- , 

സാറ്‌ കഴിയ്കകേണ്ട പര്‍പ്പടകം - നിങ്ങ 
ളല്ലെ തിന്നുന്നതു” ” 

ഞാന്‍ ഉറക്കെചിരിച്ചു. 
റഞ്ഞു 

സാറു” വയസ്സായി. നിങ്ങള്‍ കൊച്ച 
ല്ലെ. ആളുകള്‍ കൊട്ടിച്ചിരിയ്ു ൦.” 

ഞാന്‍ പറഞ്ഞു-- 


ശങ്കരന്‍ പ 


“സാറു വരട്ടെ, ഞാന്‍ പറഞ്ഞു കൊ 


ടൂക്കാം.” 

അയ്യോ! പറയരുതു”. സാറു” അടിയും. 
എനിയ്ക്കു പേടിയാകുന്നു.” 

ഒരു ദിവസം അദ്ദേഹം എന്നോടു പറ 
ഞ്ഞു എന്തെങ്കിലും ഒരു മാര്‍ഗ്ഗം കാണാതെ 


ഇങ്ങനെ പോയാലോ. ഒന്നിനും എന്‍െറ" 


മനസ്സ അനുവദിക്കുന്നില്ല. നീണ്ടുപോ 
യാല്‍ ആപത്തല്ലെ? അദ്ദേഹം തല പുക 
ഞ്ഞാലേരചിയ്യാണു*. 

ഇതിനിടയില്‍ ഞാന്‍ മോശമായിപ്പോ 
യി എന്നു പറഞ്ഞു" അമ്മ മരുന്നുകള്‍ വാ 
ങ്ങ്‌തന്നുകൊണ്ടിരുന്നു ഞാന്‍ കുടിയ്ക്കാ 
തെ തറയില്‍ ഒഴിയും. ചിലപ്പോള്‍ അമ്മ 
തന്നെ വായില്‍ ഒഴിച്ചുതരും. അതു” ഇറ 
ക്കാതെ പററുകയില്ലല്ലൊ. ഞാന്‍ ഇറക്കും. 
കേശവദേവു്‌ ഓരോ നിമിഷവും എന്‍െറ 
ആരോഗ്യത്തില്‍ ശ്രദ്ധാലുവായിരുന്നു. 

റേഡിയോസ്റ്റേഷനില്‍ പോയിട്ടു വരു 
മ്പോഴും പോകുമ്പോഴും അദ്ദേഹം വി 





ഞാന്‍ ഓടി മുന്‍പില്‍വരും. 

ഒരുദിവസം അദ്ദേഹം എന്നോ .ദുഡ 
മായി ഉറപ്പിച്ചതുപോലെ എന്നോട്ട പ 
റഞ്ഞു--- 

നമുക്ക്‌ ഒരുമിച്ചു താമസിയ്ക്കാം.” 

ഞാന്‍ പറഞ്ഞു 
അമ്മയും ചേട്ടനും മററും 
റയും.” 

ഞാന്‍ പേടിച്ചു വിലയ്ത്കുകയാണു”. അദ്ദേ 
ഹവും ഞാനും തമ്മില്‍ ചില തീരുമാന 
ങ്ങള്‍ എടുത്തു. മനസ്സില്ലാമനസ്സോടെ 
ചിലതൊക്കെ ചെയ്യേണ്ടിവന്നു. 


എന്തു പ 


തുടം) 
ത്ത്‌ 


_ ക്കുന്നുണ്ട്‌. 





ജീവതത്തില്‍ പ്രഭാതത്തില്‍ 
എന്തിനാണു” എങ്ങിനെയാണു ഇത്ര വള 
രെ സമ്പ്യയുടെ വിഷാദഛായ? ' എന്നു” 
ഉഷയുടെ കവിതകള്‍ക്കു (ധ്യാനം എന്ന 
സമഹോരം) എഴുതിയ മുഖക്കുറിപ്പില്‍ 
മഹാകവി ജി. അത്ഭുതത്തോടെ ചോദി 
ഉഷയുടെ കവിതകളിലെല്ലാം 
തകര്‍ന്ന്‌ വിഷാദത്തിന്‍െറ സ്വനമാണു*. 
ആഫ്‌*ളാദങ്ങളൊന്നും ഇങ്ങിനി വരില്ല. 
കിനാവുകള്‍പോലും ഒന്നുകില്‍ ദുഃഖ 
ത്തില്‍നിന്നാരംഭിക്കും. അല്ലെങ്കില്‍ ദുഃഖ 
ത്തോടെ അവസാനിക്കും. മധുരശബ്ദമല്ല. 
അമൃതഗാനമല്ലം പുതുമയില്ല, പിന്നെ 
വെറുതെ പാട്ടന്നുവെന്ന്‌* ആദ്യമേ പറയു 
നുണ്ടെങ്കിലും വിഷാദം കൊണ്ടു" വീര്‍പ്പുമു 
ള്ടിയ .ആ തേങ്ങലുകള്‍ക്കു* ഇതൊമക്ക 
യുണ്ട്‌. 

ദുഃഖം ഉഷയുടെ ഒരു ഒബ്‌സഷനാണു്‌. 


എന്തേ ഇതിനു കാരണം? ഉഷയൂടെ എല്ലാ 
കവിതകളും ഈ ചോദ്യത്തിനുത്തരമാണു്‌. 
ഒരേ കാരണത്തിഭന്‍റ വിവിധ ഭാവങ്ങ 
ളെയാണു” വ്യഞ്ചിപ്പിക്കന്നതെന്നുമാത്രം. 
“എന്‍റകൂടെ ആരുമില്ലല്ലോ” എന്ന തോ 
ന്നൽ-ഇതു” ഏകാന്തതയായി തെററിദ്ധ 
രിക്കപ്പെടരുതു്‌്‌, ഉഷയ്ക്ക്‌. സഹിക്കാനാ 
വൂന്നില്ല. | 

മമചേതന പൊട്ടിക്കരഞ്ഞു; 

ര പാന്നോമന, 

സഹിക്കാനാവില്ലല്ലോ 

സുഖവും നീയില്ലെങ്കില്‍!” 

(അസ്തമനം) 
തന്‍റ സുഹൃത്തു”, പോരാ തന്‍റ 

ഇണ തന്നോടൊപ്പമില്ലെങ്കില്‍ : ഒന്നും 
ആസ്വദിക്കുവാന്‍ തനിക്കു” കെല്ലുണ്ടാവി 
ലൂ. ഏതു്‌ തിരമ്കിലായാലും, ഏകാന്തത 
യിലായാലും ത൭ന്‍റ ഇണയുടെ സാന്നി 
ര്ധ്യമാത്രമേ തനിക്കു്‌ സുഖംപകരൂ. 


 മൊക്കെത്തന്നെയും 


ഒ. വി. ഉഷയുടെ 
കവിതകളെക്കുറിച്ചൂ 


ഒരു പഠനം 


വളരെ ലോലവും, .അതിനാല്‍ത്തഭന്ന 
സ്തൈണവുമായ ഒരു തോന്നലായിമാത്രം 
ഇതിനെ കരുതുക. 
മില്ലാതെ ഉഷ ഇതു പ്രകടിപ്പിക്കുന്നുണ്ടു*. 
ആത്മഗയരവത്തീനും, ദാര്‍ശനികസാന്ദ്രത 
ജുംവേണ്ടി, കവിതയുടെ പ്രത്യേകിച്ചു” 
പുതിയ കവിതയുടെ മുഖത്തു”. പകിട്ടേറിയ 
ചമയങ്ങളണിയിക്കാന്‍ നമ്മുടെ കവികൾ 
പാട്ടപെട്ടമ്പോള്‍ ആത്മാര്‍ത്ഥതയുടെ ഈ 
അനുരണനങ്ങള്‍ക്കു്‌ എന്തു" തീരവതയാ 
അണ? അതു്‌ കണ്ടില്ലന്നു വയ്ക്കാന്‍ ആരാലൂം 


പി. ബാബു 





സാദ്ധ്യമല. 
കഴിഞ്ഞകാലത്തിലെ സരഹൃദമുയത്തി 


യിട്ടുള്ള നിശഗൂഡ്ധാഹ്‌ളാദങ്ങള്‍ ഒരു നൊ... 


സ്റ്റാള്‍ജിയയായി ഉഷയെ പിന്തുടരുന്നു. 
ഇന്നും ഭൂതകാലചിന്തകളിലേക്ക്‌' വല്ല 
പ്പോഴും തിരികെപ്പോകാനും ആരുമറിയാ, 
“തെ ഒന്നാശ്വസിക്കന്നതിനും ആഗ്രഹമു 
ണ്ടെങ്കിലും അതു നടന്നുകാണുന്നില്ലും 
കാരണം 
മറന്നുപോയ്‌ നമ്മള്‍ 
_ . കടന്ന പാതകള്‍ 
മരിച്ചു നമ്മുടെ 
പഴയ സഹൃദം 1 
(പരിചയം) 
പൂക്കളും ഗാനങ്ങളും എന്തിന്‌ സുഖ 
പഴയകാലത്തിന്‍െറ 
യായിരുന്നു, ഇന്നു്‌ മുഷിഞ്ഞ നിലാവി 
നെറ, കൈകളില്‍", 4 ഓര്‍മ്മകളുടെ ഉത്ത 
യിലാണ്‌ കവയിത്രി. വരാനിരിക്കുന്ന 


55 


യാതൊരു കാപട്യവു -. 





























ജീവിതത്തെ ആ.ഹളാഭമയമായിക്കാണ 


ണമെന്നും; ജീവിക്കണമെന്ദും, അഗ്രഹമി. 


ലാഞ്ഞിട്ടല്ല. പക്ഷേ കഴിഞ്ഞ അനുഭവ 
ങ്ങളുടെ ദുഃഖസ്മരണകള്‍ ഇനി ജീവിക്കാ 
നുള്ള്‌ അന്തഃപ്രേരണയെത്തന്നെ കെടുത്ചി 
ക്കളയുന്നു. - 
“ഓര്‍ക്കന്പോഴോമനേ”, 
വയ്യ! മനസ്സു പറിഞ്ഞുവീഴുന്നു നിന്‍ 
കാല്ലലായ്‌ 
ജീവിച്ചുതീരന്ന, വെറുമില പോലെ, " 
(ധ്യാനം) 
തനിക്കുണ്ടായ അനുഭ വത്തിരന്‍റ ഓര്‍മ്മ 
കള്‍ ഒരുതരത്തില്‍ രഹസ്യവും നീഗുഡ്ഡവു 
മായ കൊച്ചു കൊച്ചു” സന്തോഷങ്ങള്‍ 
വാഗ“ദാനംചെയ്യുന്നുണ്ടെങ്കിലും അതു* 
ഉള്‍ക്കൊള്ളാന്‍ മനസ്സുവരുന്നില്ല. അവി 
- ടെയും വിഷാദാത്മകത്വവും, ദുര്‍ഖാവസാ 
നങ്ങളെക്കുറിച്ചുള്ള അധികരിച്ച ചിന്തയും 
മനസ്സിനെ ഗ്രസിച്ചുകളയുന്നു, 
“ഇതെന്തു കര്‍ശനനിയമം, ജീവനെ... 
യിതു ഭരിക്കുന്നു മൃതികണക്കിനെ, 
ഇതിനെ-നിന്നെയെന്‍ പ്രണയമേ 
. വന്ധ്യ 
സ്‌മൃതിയ- പുല്‍കി ഞാന്‍ മരി 
വീഴുന്നു" 
(വിഷാദ പരര്‍ണ്ണമി) 
വ്യക്തമല്ലേ? 
ഭാവിയിലെപ്പോഴെങ്കിലും തന്‍െറ പ്രീ 
യനെ ഒരുംനാക്ക്‌ കാണാനാവുമെന്ന 
നേത്ത വിശാസം ഉഷയ്തുണ്ടു", എനെങ്കി 
ലൂം വരാതിരിക്കില്ല, തിരക്കുളള കവലക 
ളിആവച്ചാണു” കണ്ടുമുട്ടന്നതെങ്കിലും, ജീ 
വിതഭാരം മറന്നു, വല്ലതും പറഞ്ഞു” 
അല്ലനേരമിരിക്കാന്‍ പറ്റിയേക്കും, ഏ 
ററവും വലിയ ആശ്പാസമാണതു*. എ 
ങ്കിലും ആ നിമിഷങ്ങള്‍ക്ക്‌” വലിയ 
ആയുസ്സില്ല. വന്നതുപോലെ തിരിച്ചുപോ 
കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 
സൂഖത്തക്കറിച്ചു” ഉഷയ്ക്ക്‌" ഒരു പെസ്ത്റിമി 
സ്ത്രിക്ക്‌: വീക്ഷണമാണു?. ധാരാളം പറ 
യാനുണ്ടായിരുന്നു; ദൂരെനിന്നും കൂരിരുള്‍ 
വരുന്നതുകണ്ട്‌” അതൊക്കെ പെട്ടെന്നു്‌ 
നിരത്തി. വീണ്ടും പിരിയേണ്ടിവരുന്നു. 
“എന്തു” വേദനാപൂര്‍ണ്ണമാണതു'? വീണ്ടും 
കഴിഞ്ഞതൊക്കെ ഓര്‍മ്മകളുടെ തലത്തി 
ലേക്കു” മാററപ്പെടുന്നു. “ഒററ പോവു 
മോ?” എന്നു്‌ വിങ്ങിപ്പെട്ടോന്ന സ്വര 


56 











ത്തില്‍ ചോദിച്ചുകൊണ്ടു തന്‍െറ പ്രീയ 
നെ യാത്രയാക്കുന്നു. അനുഭവം ഇതൊക്കെ 
യാണെങ്കില്‍ പിന്നെ എങ്ങിമനയാണു* 
ആഹ്‌'ളാദിക്കാനാവുക? ഉഷയുടെ നീ 
സ്ൃഹായതരയ്ക്കു മുന്‍പില്‍ അനുതാപത്തോ 
ടെമാത്രമേ അനുവാചകനു നില്‍ക്കാന്‍ 
കഴിയു. 

കാലത്തിന്‍െറ ലീനമായ മനശക്തി 
കളെക്കറിച്ചു”്‌ ഏററവും ബോധവതിയാ 
യ കവയിത്രിയാണു്‌ ഉഷ. നമുടെ പല 
കവികളും കാലത്തിന്‍െറ സാന്നിദ്ധ്യത്തെ 
ക്കറിച്ചുമാത്രമേ അറിയുന്നുള്ളൂ. (അതുത 
ന്നെ, തങ്ങള്‍ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്ക 
ന്നു എന്നു” തെളിയിക്കാനുള്ള ബദ്ധപ്പാട്ട 
കൊണ്ടുമാത്രം.) പക്ഷേ, കാലത്തിനു 
“ഇന്നതൊക്കെ ആവും" എന്നു” ഉറച്ചു 
വിശ്വസിക്കാനും, കഴിഞ്ഞകാലത്ത!'ന്‍േറ. 
യും വരാനിരിക്കുന്നകാലത്തിന്‍േറയും ഇട 
ജുള്ള ഒരു തലത്തില്‍, കഴിഞ്ഞകാലത്തി 
ന്‍െറ നഷ്ടസ്വപ്തങ്ങളേയും അതിന്‍റ 
ഒരു ബാക്കിപോലെ, വരാനിരിക്കുന്ന അ 
നുഭവങ്ങളേയും ഒരേസമയം ഓര്‍ത്തുകൊ 
ണ്ടാണു” താന്‍ നില്‍ക്കുന്നതെന്നു” ഉഷയ്ക്ക്‌ 
മററാരേയുംകാള്‍ അറിയാം, തനിക്കു" 
രുന്‍പുണ്ടായിടുള്ള അനുഭവങ്ങളിലും, സ്വ 
പ്ല്ത്തില്‍മാത്രം താനനുഭവിച്ചിട്ടുള്ളു വരാ 
തിരിക്കുന്ന അനുഭവങ്ങളിലും ഉഷയുടെ 
കവിത ഉള്ളണര്‍വു* കണ്ടെത്തുന്നു. 
* Mixing memory with desires” എന്നു 
എലിയട്ട്‌ പറഞ്ഞതും ഇതുതന്നെയല്ലേ , 
എന്നു” ചോദ്യമുയര്‍ന്നേക്കാം. അല്ല, 
ഓര്‍മ്മ കളില്‍ നിബന്ധിപ്പിച്ചിട്ടുള്ള ഭ്ത 
വം ആഗ്രഹങ്ങളില്‍ പ്രകടിപ്പിക്കപ്പെടു 
ന്ന ഭാവിയും, വത്മമാനത്തില്‍ വേറിട്ടുത 
ന്നെയാണു നിൽക്കുന്നതു”. കാലത്തിന്‍ 
യുക്തിപരമായ തുടര്‍ച്ച കവയിത്രി വിസ്ത 
രിക്കുന്നില്ല. സഫലമാകാതെപോയ ക 
ഴിഞ്ഞകാല പ്രേമം ഭൂതകാലത്ത്‌രന്‍റ 
വന്ധ്യചിന്തയാണു്‌, ഭാവിയാകട്ടെ, വീ 
ണ്ടും തന്‍െറ പ്രിയനെ കണ്ടേക്കുമോ, 
അഥവാ കണ്ടാല്‍ത്തന്നെ ഒന്നിച്ചുകഴിയാ 
നാവുമേ9 എന്ന ഉല്‍ക്കണ്ഠാപൂര്‍ണ്ണവും, 
അതിലുമുപരി ശോകചര്യവസായിയായേ 
ക്കാവുന്ന ആശകളെക്കൊണ്ടു” നിബിസ്മവു 
മാണ്ട്‌. ഭൂതത്തിന്‍റയും; ഭാവിയുടേയും 
അസുഖകരമായ ചിന്തകള്‍ ഒന്നുപോലെ 
വര്‍ത്തമാനത്തില്‍ വസിക്കുന്ന ഉഷയെ 





നിരത്തരം-പീര്ിപ്പിക്കുന്നു. ഈ പീഡന 
ങഅ്ളുടെ.പ്രതിസ്ന്ദങ്ങളായി പരിണമിക്കു 
ന ഉദയയുടെ ഖരികള്‍. . 

സാഗര കന്യാക്ഷേത്രോപാന്തത്തി.- 


ലലഞ്ഞുനാം 
വേറി'ടാതന്നും വേഗ സമ്മര്‍ദ്ദ- 
SS പഥങ്ങളില്‍ 
തിരക്കിലിടയ്ക്കിടെ മുകഭാഷണം 
ചെ 
കരയാന്‍ പോല്യം മറന്നിരുമണ്‍തരി 
7 കളായ? 
(ഐക്യ) 


ഇതാത്‌രുന്നു ഭൂതകാലം. നീയൊരു തേ 
ന്മാവായിരുന്നെന്നും; നിന്‍െര ഉടല്‍ചാരി - 
നിര്‍ വ്ൃതികൊണ്ടു" പൊട്ടിത്തരിച്ചിരുന്ന 
മുല്പയായിരുന്നു ഞാനെന്നും, ഉഷ പറ 
യുന്നു. അതു കഴിഞ്ഞു. ഇന്നാകട്ടെ ദുഃഖം 
ഉള്ളില്‍, ചാലിച്ചു", എല്ലാം കണ്ടും, എ 
ല്ലാം മറന്നും, ഏകയായിട്ടു” താന്‍ ഇര! 


“കന്നു. നഗരത്തിന്‍െറ സിരാപടലത്തി 


ലെ ഒരു തൃള്ളിയാണു* താനിന്നു*. റേഷന്‍ 
കടയില്‍ കണക്കു പറഞ്ഞു” വീതം വാങ്ങു 
മ്പോഴും രാവിലെ പുരാവസ്തവായ ബസ്സ്‌? 
ന്‍െറ പള്ളയ!'ല്‍ സ്വയം കൊളുത്തി നിര്‍ 
തുന്ധോഴം, മാര്‍ക്കററിലൂടെയും, പാര്‍ 
ര്‍ഖിലുടെയ്യം ഫൂട്‌പാത്ത ലൂടെയും നട 
ക്ക മ്പോഴ്ചമൊക്കെ പണ്ടെങ്ങുമില്ലാതിരുന്ന 
ഒരേകാന്ത സരഭഗം അനുഭവിക്കുന്നുണ്ടു* 
കവയിത്രി. ഇല്ലെന്നു പറയുന്നില്ല. പ 
ക്ഷേ, അപ്പോഴും ഒന്നു കാണാനുള്ള കൊ 
തിയാണ്‌. വത്തമാനകാലത്തിന്‍െറ ഈ 
തലത്തില്‍നിന്നാണ്‌ ഭാവിയെക്കു റിച്ചുള്ള 
ചിന്ത 
രാവിന്‍ റയാദ്യ ശകലം പരന്ന-: 
പോല്‍ 
ആദി കവിയ്ക്കാദ്യകാവ്യം പിറന്ന- 
പോൽ” 
(ഏകാകി 
ഒന്നു കണ്ടപ്പോഴേക്കും, ഈ വര്‍ത്തമാ 
നകാലത്തിന്‍െറ ലോകം തന്നെ കവയിത്രി 
മറന്നുപോയി, - 
ടഇന്നു ഞാന്‍ നിന്നെക്കണ്ടുവീണ്ടു 
രോമനേ വീണ്ടും 
ഒന്നു നോക്കിനേന്‍ കണ്ണില്‍ 
വിസ്‌മൃതമായീലോകം” 
(ഐക്യം) 
പക്ഷ, രാവികാലവും അത്ര ആഹ്‌ളാ 


PP 


ല്‌ അകൃത്രിമവും ലളിതവുയാണു*. 





മലയാളനാട്‌ വാരിക 
വരിസംഖ്യാ നിരക്കു” 


ഒരുവര്‍ഷത്തേക്ക്‌* 52-00൫. 
ആറുമാസത്തെക്കു* - 26-00രൂ. 
ഒററപ്പതി 1-00. 
ഇന്ത്യക്കു പുറത്തുള്ള വ്രിസംബ്യാ 
നിരക്കുകള്‍ക്ക്‌ ഓഫീസിലേക്കു 
തുക. 

മാനേജര്‍, 


മലയാളനാട്‌” വാരിക 
കൊല്ലംം— 691013. 





ദപൂര്‍ണ്ണമായിരിക്കല്ലെന്നുണു” വിശ്വാ 
സം; .അധികം . നീണ്ടുനില്‍ക്കില്ലെന്നും. 
എന്തു ചെയ്യണമെന്നതന്നെ തിട്ടമില്ലാത്ത 
അവസ്ഥയാണ്‌ ആ ക്ഷണികസന്തോഷ 
ത്തിനുള്ളതു്‌. മനസ്സാകെ സംഭമിച്ചു 
പോയി. ധൈര്യം കിട്ടിയാല്‍ ചിലപ്പോള്‍ 
പറയും. 
“വരുന്നു, നില്‍ക്ക! 
നിന്‍ വഴിയേതാകിലും. 
വരുശ്നുകൂടെ! നീ 
ക്ഷണമാണാജ്ഞയും” eee 
(പരിചയം) . 
പക്ഷെ, കൂടെ വരട്ടെ എന്നു പറയാന്‍ 
പോലും നാവു പൊങ്ങില്ലെന്നതാണു” സ 
ത്യം: ഒററജു പിരിയേണ്ടതായി വരും. 
(പിരിയുമ്പോള്‍ എന്ന കവിത) ആ നിരാ 
ശ എന്തു” ഹൃദയഭേദകമായിരിക്കും?- ഉഷ 
യനുഭവിക്കുന്ന്‌ സം ഭമചിന്തകളടെ പ്‌ 
ഡനത്തിന്‍െറ .ഏകദേശസ്വഭാവം ഇ 
Se L 1 മമാംവിധം 
ത വിസ്മൂയകമമാം 
ഉഷയുടെ കവ്‌ സ്ത ടം 
രണ്ടു” കാരണങ്ങളുണ്ടു*. ഒന്നു", ഭാഷയ? 
ലും ശൈലിയിലും പ്രകടമായിട്ുള്ള സ:ര p 
മാണു്‌.” (വരികളുടെ ലേടനപോലും 
ഈ സാരള്യത്താല്‍ ശിഥിലവും, ദൂര്‍ബ്ബ 
ലവുമായിപ്പോയിട്ടുണ്ടു*._ “ജീവിതം നിന 
ക്കേകം. ദുഃഖമാമുപഹഫാരം” “പൊട്ടിത്ത 
ര്‌ച്ചേന്‍ ഞാനാം മുല്ല,” ബോധത്തെത്ത 
കരാറിലാക്കുന്നു വാഹനകോലാഫല 
ങ്ങള്‍.” ഒചവിക്കൊള്‍വേന്‍ നിന്‍ കരം 


57 

























അയിത്തം ഈശ്വരനും മാനവ 
 സമുഹത്തിനുമെതിരായ 
അപരാധമാണു*.. 


77/251 _മഹാത്‌മാഗാന്ധീ 





& 





തരം ഗാനം തുടങ്ങിയ വരികൾ ഉദാഹ 
രണം) മറെറാരു കാരണം സങ്കല്ലങ്ങളി 
മുള്ള 'സാധാരണത്വമാണു", സ്വന്തം പ 
ര്ചയസീമയില്‍നിന്നുള്ള ഇമേജുകളുടെ 
സ്വീകരണം വഴി നമ്മുടെ ആധുനിക- 
5 കവിതയ്ക്കു” ഒട്ടൊക്കെ നഷ്ടപ്പെടിട്ടള്ള സം 
_വേദനക്ഷമത ഉഷയുടെ കവിതകള്‍ക്ക്‌ 
ലഭിച്ചീട്ടുണ്ടു”. 
ഉഷയുടെ ചില! കവിതകള്‍ (സുഖം, 
_ യാനം, സംഗമം) സുഗതകമാരിക്കവിത 
- കളെ (അനുരാഗം, ഇതള്‍ച്ചിറകുകള്‍) ഓര്‍ 
തിപ്പിക്കുന്നു. മൊത്തത്തിലുള്ള വാക്യഘ 
ടനയുടെ സാദൃശ്യം കൊണ്ടാവണം ഇതു്‌. 
സുഗതകുമാരി ഒരുപക്ഷെ, ഉഷയെ സ്വാ 
ധീനിച്ചിട്ടുണ്ടാവാം; ഇല്ലായിരിക്കാം. 
രണ്ട” കവികളുടെ കവിതകളെ താരതമ; 
പ്പെടുത്തുന്നതും, മാററുരച്ചുനോക്കി തീര്‍പ്പു 
കല്ലിക്കുന്നതും അഭിലഷണീയമായ രീതി 
യാണെന്നു തോന്നുന്നില്ല. അതു” പഴഞ്ചനു 
മാണു”. കവിതകള്‍ തമ്മിലുള്ള വിദുരബ 
ന്ധങ്ങള്‍ തേടിച്ചെന്നു സൃഷ്ടിയുടെ രഹ 
സ്യം കണ്ടെത്തുന്ന “അപസര്‍പ്പക നിരൂ 
പണത്തിനും ഇവിടെ തുനിയുന്നില്ല. 
ഇതുവരെ സുചിപ്പിച്ച വിശകലന പരി 
ധികളിലൊന്നും ഒതുങ്ങാത്ത രണ്ടു” കവിത 
കളാണ്ടട്‌ ട്ക്ഷണ”വുംം കല്യാണവും 
നിറനിലാവു* രഹസ്യമായി ക്ഷണിച്ചു 
വരിക ചന്ദനക്കുറിതൊടുവിക്കാം”. നി 


- ലാവിലാര്‍ദ്രമായ മണല്‍പാത നെഞ്ചമ 
ലിഞ്ഞു വിളിക്കുന്നു. 


ടകാല്‍കളേ 

ഛചിറകുകളാനുവരിക 

രാവിളന്‍റ 

മറുകരയോളം നമുക്ക്‌പോയ*വരാം” 
(ക്ഷണം) 


” നിലാവിനും, മണല്‍പ്പാതജ്കുമറിയാം തങ്ങ 


i 





ടൂടട ക്ഷണം സാക്ഷാത"ക്കരിക്കപ്പെടില്ല 
എന്നു” എങ്കിലും വന്നേക്കുമെന്ന പ്രതീക്ഷ 
യോടെ എന്നും ക്ഷണിക്കും. ആ്‌ക്ഷണ 
തന്‍െറ ആത്മാര്‍ത്ഥതയും, ഒന്നു ചേരാരു 
ള്ള മനസ്സുകളുടെ അനന്തമായ തൃഷ്ണയും എ 
തൂ മനോജ്ഞമാണു*? വെറും പതിനൊന്നു 
വരികളിലുറികൂടിയിട്ടള്ള ഈ കാവൃഭം 
“ഗി ജന്മാന്തരങ്ങളില്‍ വല്ലപ്പോഴ്ചം ഒരി 
ക്കലേ മുളപൊട്ടു. 


കല്യാണ” ത്തിന്‌ പ്രാചീനതയുടെ 
താളമാണ്‌. തികച്ചും ഗ്രാമീണ മാണു” 


- മഞ്ഞളും 


അതിന്‍െറ കല്പനകള്‍. ഉഷയുടെ കാവ്യ 
ജീവതത്തിലെ മറക്കാനാവാത്ത ഒരനുജ 
വമായിമാറിയിരിക്കുന്നു “കല്യാണും. po 
മോഹിപ്പിക്കുന്ന വാചോവിമ്പ്ാസം ഉഷ 
യുടെ മറെറാരുകവിതയ്ക്കും ലഭിച്ചിട്ടില്ല 
നവേണം പറയാന്‍, അത്രയ്ക്കു അനായാ 
സവും, അര്‍ത്ഥസനുഷ്യവും തെളിമയുള്ള 
തുമാണ്‌ ആ വരികള്‍. ശ്രദ്ധിക്കുക. 
കകന്നിനിലാവിന്‍െറ ടെകയില്‍നിന്നും 
ചന്ദനംവാങ്ങിക്കുറിവരച്ചു 
നീരവരാത്രിയാളോടവാങ്ങി 
നീലത്തുളസി ശിഖയില്‍ യച്ച" 
എന്നാല്‍ പ്രാചീനതയുടെ ഈ താളവും 
തനിമയും കവിതയുടെ അവസാനഭാഗ. 
ത്തിനില്ല. പകരം വരികള്‍ക്ക്‌ അനുഷ്യാ 
നമുറകളുടെ പവിത്രഭാവമാണു. 
രാഗാഗ്നിയാളീ, ചുവക്കുമെന്‍െറ 
യാഗാഗ്നി; ദേവ്ത൯ടെകവിടിക്കെ, 
ഹാ മനോരാജ്ൃത്തിലെന്നപോലെ 
പാലമരച്ചുണ്ടുമന്ത്രമോതീ: 
ഭഗൃഭ്‌ണാമിതേ . 
സരഭഗത്വായഹസ്തും!” 
ഈ മാററം കവിതയുടെ ആകമാനമുള്ള 
സത്തുലിതാവസ്ഥ തെററിച്ചിരിക്കുന്നു. മ 
നഃപുര്‍വ്വം സൃഷ്ടിച്ചതാണോ ഈ അനന്ത 
ലിതാവസ്ത? അല്ലേനുവേണം കരുതാന്‍. 
പേരറിയാത്ത മലയുടെ സ്വപ്പസദശൃ 
മായ പരിസരം ഒരു സര്‍റിയലിസ്റ്റിന്‍െറ 
ദൃഷ്ടഠികളോടെ ഉഷ കാണുന്നു. ആ നീരുറ 
വിന്‍റ്‌ വക്കീലായി, പൂത്ത പാലമരം തു 
ടങ്ങി, പാലമോളില്‍നിന്നും ഏഴാളികള്‍ 
മേളമോടെ; കല്ലുകളൊമ്പതും, മുത്തുകളും, 
പൊന്നും, മിനുത്തപട്ടും, കയ്‌ 
ത്തലത്തിനു നിറ കൊടുക്കും. മൈലാഞ്ചി 
പൂക്കളും, ചന്ദനവും ചാര്‍ത്തി ഒരുങ്ങിവ 
രുന്ന ദേവിവരെയുള്ള. കല്ലനകളൊക്ക ഭാ 
വനയുടേ സത്തുടമാണു*. കല്യാണം” പ 
കരുന്ന അനുഭ്തി, മററു കവിതകളുടേതില്‍ 
നിന്നും വ്യത്യസ്തമാണു. പക്ഷേ അവ? 
ടെയും, കല്യാണത്തിന്‍െറ സ്വപ്പത്തിനുടം 
ശോകക്കുവിതന്നെ. 
ആരോ പറയുന്നു പിന്നേയും,- വ 
Ee നിന്‍െറയീ 
യാനന്ദ്രമെന്തൊരുദുഃഖം!” 
RS (ആനന്ദം) 
ഉഷയെ സംബന്ധിച്ചിടത്തോളഃ. എയ്തു” 
വാസ്തവം! AOA 


59 


ദിവംഗതനായ സ്തൃന്‍െറ പുത്രന്‍ സതീഷ്‌ സത്യന്‍ സ്വപിതാവു” 4 മൂടിയ 
ി റ നായ പുത്രന്‍ -- ഒഓടേയില്‍ നിന്നു” - അനുഭവങ്ങള്‍ പാളിച്ചകള്‍” മുതലായ . 
വ : ചിത്രങ്ങളില്‍ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അനുസ്തതിപ്പിക്കുന്ന തന്‍റ 
1 ടിയും ഹൃദയശാലീയുമായ ഒരു ടാക്‌സി ട്രെഡവറായി ജീവിക്കുന്നു! ശാരദ 


യും വീധുബാലയും മണ്ണിന്‍െറ മണമുള്ള രണ്ടു്‌ അതുല്യകഥാപാത്രങ്ങളായി 
ശോഭിക്കുന്നു ! 


ഒക്‌ടോബര്‍ 14 മുതല്‍ 


കേരളത്തിലെ പ്രമുഖകേന്ദ്രങ്ങളില്‍ 
പ്രദര്‍ശനം ആരംഭിക്കുന്നു. 






































തതി ദു 


വര്‍ 


കളം സിപിദാഭമാദരന്‍.കഞ്ഞടമന 
തം ഡി.എ. 


co 
LONtTONE _ റ്തരണം സതൃപിതരണനത്നനല്‍ 


ച 








. മുലയളനാട്ട!ല്‍ അച്ചടിച്ചുവന്ന സാറി 


- ത്തപാലില്‍ മവുപടികിട്ടി, ഓറവാക്യം. 





 സാഹീത്യവാരഫലം 


ി രേ നിന്നുദുതുടര്‍ച്ചു 

പത്തുകൊല്പരായി എല്ലാ” ആഴ്ചയും 
മുടങ്ങാതെ ഇതെഴ്ചതുന്നില്ലേ? ഇതു്‌ എങ്ങ 
നെ സാധിക്കുന്നു?" . പ്രശസ്ത സാഹിത്യ 
കാരനായ ശ്രീ. ജി. വിവേകാനന്ദന്‍ ചോ 
ദിച്ചതാണിതു”. കൃതജ്ഞതാപൂ വ്വം ഞാന്‍ 
ചിരിച്ചു പക്ഷേ, ഞാന്‍ ചരിക്കാറില്ലം 
എന്‍െറ നിരൂ പണത്തിലും ച്‌രിയില്ല്‌ 
എന്നു* ഒരു സ്ത്രീ എഴുതിയയച്ചിതിക്കുന്നു. 


ന്‍െറ പടങ്ങളെല്ലാം ഇവിടെ ചീന്തിയെട്ട 
ത്തുവച്ചിരിക്കുന്നു. ഒരു ഫോട്ടോ അയച്ചുത 


രൂ” എന്നു” പ്രശസ്തയായ ഒരു കഥാകാരിം 


എനിള്‍ക്കഴുതിയയച്ചു. എന്‍െറ “വാനി 
റി" ഉണര്‍ന്നു. 
ഒരദാര്യം കൊണ്ടു്‌ വൈരൂപ്ൃംമാറിയ 
ഫോട്ടോ ഞാന്‍ അയച്ചുകൊടുത്തു. അഭി 
നന്ദനം പ്രതീക്ഷിച്ചു” ഇരുപ്പുമാമി മടക്ക 


എന്തരു കഷ്ടു.! സാറിന്‌ ഒന്നു മിരി 
ച്ചുകൂടേ?” അതു വായിച്ചപ്പോഴുണ്ടായ 
ദുഃഖം ഇന്നുവരെ മാറിയിട്ടില്ല . പീന്നീട്‌ 
പല കത്തുകളും അവര്‍ അയച്ചെങ്കിലും 
ഞാന്‍ ഒരേണ്ണുത്തിനുപോലും മറുപടി അ 
യച്ചില്ല. ഇന്നൊരു സമ്മേളനത്തിനു 
പോയി. മീററിങ്ങിനുശേഷം ഫോട്ടോ 
എടുത്തു. ഫോട്ടോ, എടുക്കുമ്പോള്‍ അമ 
ലെനിന്നു” ഒരു സുന്ദരി എഴന്നനോക്കി 
ചിരിച്ചു. വേറെ ആഭരയേങ്കിലും ഉദ്ദേ 
ശിച്ചാവാം എന്നു കരുതി ഞാന്‍. പകരം 
ചിരിച്ചതേയില്ല. മീററിങ്ങ” കഴിഞ്ഞു” 
എല്ലാവരും പിരിഞ്ഞപ്പോൾ ആ യുവതി 
എന്‍െറ അട്ടക്കല്‍ വന്ന്‌ പറഞ്ഞു :-സാര്‍ 
ഫോട്ടോയികലങ്കിലും ചീരിച്ചുകാണ്ടുനി 
ല്ലടട്ടയെന്നുവിചാരിച്ചാണു” ഞാന്‍ ദ്ദ്രെ 
നിന്നു ചിരിച്ചത്‌. പക്ഷേ. ഫലപ്പെട്ടി 
ല്ല.” ചിരിക്കാത്ത ഞാന്‍ വികര്‍ ശനത്തി 
ലും ചിരിക്കുന്നില്ല. എങ്ങനെ ചരിക്കാ 
നാണ്‌. മരണമെന്ന യാഥാര്‍ ത്ഥ്യമോത്ര 
മല്ലേ ഈ ലോകത്തുള്ളൂ. പിരകേവന്ന 
അപരി.ചിതനോടു “നീയാരു"? എന്‍െറ 
മരണമല്ലേ?” എന്നു ചോദിച്ച്‌ ൊമാങ്‌* 
റൊളാങിന്‍റ കഥാപാത്രത്തെപ്രോലെയ 
ല്ലേ നമ്മളൊക്കെ? 


= 


ഫോദ്ടേഗ്രാഫരുടെ_ 














അദയന്തിരാവസ്ഥകൊണ്ടു്‌” ഏററവും 
വലയ നേട്ടമു ണ്ടാക്കിയതു* ഇന്‍ഡ്യയിമല്‌ 
പുസ്തകപ്രസാധകരാണു*: അവരില്‍ പ്ര 
ത്യേകിച്ചും വികാസ്‌... പബ"ളിഷിംഗ* 
ഹസ്‌. കല്‍ദീപു*നയ്യാരുടെ ജഡ്‌ജ്‌ 
മെന്‍" എന്ന പുസ്ത കംകൊണ്ടുതാത്രം ല 


ജനരോഷവും കാലവും... 


ക്ഷകണെക്കിന്ു” രൂപഅവര്‍ലാഭരുണ്ടാക്കി 
യിരിക്കുന്നു. രണ്ടുമൂന്നു മാസങ്ങള്‍ക്കുള്ളില്‍ 
കല്‍ദീചഴ നയ്യാക്കുള്ള പ്രതിഫലം അഞ്ചു 
ലക്ഷത്തോളമാകുമെന്ത്‌ വികാ സിന്‍െറ . 
മാനേജിംഗ്‌ ഡയറക്ടര്‍ പ്രസ്താവിച്ചിരി 
ക്കുന്നു വളരെയധികം പുസ്തകങ്ങള്‍ അണി 
യറയില്‍ തയ്യാറാവുന്നു എന്നു സൂചനകള്‍ 
കാണുന്നു. പിക്‌വിക്കിന്‍റ പത്രാധിപ 


ര ഒ 








വാഴ*വേമായത്തിനുശേഷം പി.അയ്യനേത്തു” 
എഴുതിയ മറെറാരു നോവലിന്‍െറ 
ചലച്ചി ര്രാവിഷ്‌ കരണം 

















എഷീഴ്യ്‌ തയയിന്യിന്റെ 


ക്കിമൊക്ഥം 


8 gue, Saad 


Wo awIwo 


ബണ്മി 


ANTONEY SS 








സോമന്‍, ശ്രീവിദ്യ, റാണിചന്ദ്ര, സുധീര്‍, 
ലളിത, ആലുമ്മു ടൻ, കബീര്‍ തുടങ്ങിയവര്‍. 


അഭിനേതാക്കും: സണ്ണി 















































മയ ചോ ചോദിച്ചതുപോലെ ഈ രാജ്യ 
ത്തിനു” ഇത്രയധികം പുസ്തകങ്ങള്‍ എങ്ങ 
നെ കാണാന്‍ കഴിയും? അടിയന്തിരാവ 
സ്ഥയില്‍ എല്ലാം താങ്ങിയ കഴുത്തും മന 

ചിന്തയുമാണല്ലോ നമ്മുടേതു”. 

ഇന്ദിരാഗാന്ധിയെ വളരെ അടുത്തറി 
യാവുന്ന ഒരു പത്രപ്രവത്തകയാണു ശ്രീ 
മതി ഉമാവാസുദേവു*.വര്‍ഷങ്ങള്‍ക്കുമുമ്പു” 
അവര്‍ പ്രസിദ്ധപ്പെടുത്തിയ ഇന്ദിരാഗാ 
ന്ധിയുടെ ആത്മകഥ വളരെ ശ്രദ്ധിക്കപ്പെ 
ടുകയും ചര്‍ച്ചചെയ്യപ്പെടുകയും ചെയ്ത ഒരു 
ഗ്രന്ഥമായിരുന്നു. ഒരു സ്വേഛാധിീപതി 
യുടെ സിംഫാസനത്തിനരികിലേക്ക്‌ 
ഇന്ദിരാഗാന്ധി നീങ്ങുന്നുവോ എന്നവര്‍ 
ആ ഗ്രന്ഥത്തില്‍ സംശയം  പ്രകടിപ്പിച്ചി 
രുന്നു, അന്നു” പുസ്തകം വായിച്ചിട്ടു ഇന്ദി 
രാഗാന്ധി കോപാകലയായി. വളരെ 
രൂക്ഷമായാണു* ഉമയോട്ട്‌ ഒരു ദിവസം 
അവര്‍ പെരുമാറിയതും 

ഈ തിക്താനുഭവങ്ങളുള്ള ഉമാവാസുദേ 
വിനു കുറേക്കൂടി ആവേശേത്തിലും..വികാര 
വായ്‌പിലും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചെ 
ഴതാമായിരുന്നു. എന്നാല്‍ അവര്‍ 
ഇപ്പോള്‍ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന “ടൂ 
ഫേസസ്‌ ഓഫ്‌ ഇന്ദിരാഗാന്ധി" എന്ന 
പുസ്തകത്തില്‍ സത്യത്തിനും ന്യായത്തിനും 
മാത്രമേ അവര്‍ സ്ഥാനം നല്‌കിയിട്ടുള്ള. 
പല കള്ളങ്ങളും എഴുതിപ്പിടിപ്പിച്ച്‌* പല 
രും കാശുവാരുന്ന ഈ സമയത്തു” ഉമാവാ 
സുദേവ്യ" അവരെ ചെളിവാരി എറിയാ 
നല്ലു. അവരുടെ ദേഹത്തുവീണ ചെളി 
യെക്കുറിച്ചു” ചിന്തിക്കുകയാണു”. അടിയ 
ന്തിരാവസ്ഥയെക്കുറിച്ച്‌” ഇതുവരെ പുറ 
ത്തുവന്ന പുസ്തകങ്ങളെല്ലാം “എങ്ങിനെ?” 
എന്നതിനാണു* പ്രാധാന്യം നല്‌കിയതു*. 
ഉമാ ഇവിടെ ഈ ഗ്രന്ഥങ്ങളുടെ * എന്തു്‌” 
എന്നിലൂടെ കടന്നുപോകുന്നു. 

പക്ഷേ ശില്ലശാലയില്‍വച്ചുതന്നെ മര 
വിച്ചുപോയ “ഇന്ദിരാഗാന്ധി ഏകയായ 
ജനാധിപത്യവാദി” എന്ന ഗ്രന്ഥത്തില്‍ 
അവര്‍ എന്താണു” കൈകാര്യംചെയ്തിരിക്കു 
ന്നതെന്ന്‌ വ്യക്തമല്ല. പക്ഷേ ഇന്ത്യയൊ 
ട്ടാകെ ആ അവ്ൃക്തതയെ ഉയത്തിക്കാട്ടി 
ഉമാവാസുദേവു*്‌ അടിയന്തിരാവസ്ഥക്കാ, 
ലത്ത്‌ ഇന്ദിരാഗാന്ധിയ്്കു” കലവഠറയില്ലാ 


തെ പിന്തുണനല്‍കി എന്ന ആരോപണമു_. 


യുന്നു, ” “്ഇന്ദിരാഗാന്ധിയുടെ രണ്ടുമുഖ 


ങ്ങള്‍" പുറത്തുവന്നപ്പോള്‍ ജനങ്ങളുടെ 
ആദ്യകാലത്തുണ്ടുയ രോഷം ആറിത്തണ 
ത്തു. പക്ഷേ ഇന്നു പത്രത്തില്‍ കണ്ട ഒരു 
വാത്ത എന്നെ അമ്പരപ്പെടുത്തി. കോടതി 
വിട്ടയച്ച ഇന്ദിരാഗാന്ധിയെ കാണാനെ 
ത്തിയ ഉമാവാസുദേവിനെ രോഷാകലരാ 
യ ജനം കൂക്കിവിളിക്കുകയും കൈയ്യേററം 
ചെയ്യുകയും ചെയ്ത. ഈ കൂക്കിവിളി ഉമാ 
വാസുദേവു” അര്‍ഹിക്കുന്നുവോ? “ഇന്ദിരാ 
ഗാന്ധി ഏകയായ ജനാധിപത്യവാദി" 
യില്‍ എന്തെന്നറിയാതെ നമുക്കെങ്ങനെ 
പറയാനാവും? നിമിഷങ്ങളില്‍ ജനിക്ക 
കയും മരിക്കുകയും ചെയ്യുന്ന ഈ “രോഷ 
ങ്ങളില്‍ നിന്നു“ നമുക്കിനി എന്നാണു” മോ 
ചനം? ചരിത്രത്തിന്‍െറ ഏടുകള്‍ പരി 
ശോധിച്ചാല്‍ കാലം ഈ രോഖഷേങ്ങളുടെ 
ശക്തിയില്‍ ഏററക്കുറച്ചില്‍. വരത്തിയി 
ടടുള്ളതല്ലാതെ അതിന്‍െറ ഭാവത്തില്‍ ഒരു 
മാററവും വരുത്തിയിട്ടില്ല. സമ്പൂര്‍ണ്ണ മാ 
യ ഒരു വിപ“്‌ളവത്തിനേ അതുകഴിയു എ 
ന്നു. യൃഗപ്രഭാവന്മാര്‍ പറഞ്ഞതു” എത്ര 
ശരി? സമ്പൂര്‍ണ്ണവിപ്‌ളവം , എത്രയോ 
എത്രയോ അകലെ! 


തൊലിക്കട്ടിക്ക്‌ ഇനിയും 
ഭാഷ്യങ്ങളോ? 
അടിയന്തിരാവസ്ഥക്കാലത്തു” ഇന്ദിരാ 
സഞ്ജയ" “ദൈവങ്ങള്‍”ക്കു്‌ നിറപറയും 
നിലവിളക്കുകളുമൊരുക്കിയ ചില എഴുത്തു 
കാര്‍ ഇപ്പോള്‍ തലയുയത്തിപ്പിടിച്ചു കൊ 
ണ്ടുതന്നെ ആ നിറപറകളും നിലവിളക്കുക 
ഭൂമെടുത്തുമാററി അവിടെ അവര്‍തന്നെ 
കാര്‍ക്കിച്ചുതുപ്പുന്നത്‌* ഞാന്‍ കാണുന്നു. 
ഇന്നുരാവിലെ ചില പ്രസിദ്ധീകരണ 
ങ്ങൾ മറിച്ചുപോയപ്പോൾ അവയിലൊ 
ന്നിലെ രണ്ടു വരികള്‍ എന്‍റ കണ്ണകളി 
ലും ചീന്തയിലുമുടക്കി. എഴുതിയ ആളി 
നെറ പേരു്‌ കണ്ട്‌” ഉറിയുറിച്ചിരിച്ചു. 
വരികളിതാ 4മിന്നല്ലിണരിന്‍െറ തീവ്രോ 
ജ്ജവലതയും നോവുകളെ  മാറുകൊടുത്തു* 
എതിരിടാനുള്ള ആത്മശക്തീയുമാന്ര* 
മുന്നോട്ടുപോവുക” തൊലിക്കട്ടിക്ക്‌ ഇനി 
യും ഭാഷ്യങ്ങളോ. . തലകുനിയുന്നതു” എ 
ന്‍േറതാണു”. എന്‍െറ ഭാഷയിലെ ശക്തി 
കളെന്ന” ധരിച്ചവരുടെ മനസ്സുകളിലെ, 
ചിന്തകളിലെ .വിശ്വാസങ്ങളിലെ വൈ 
രൂപ്യങ്ങളോത്ത്‌. AVA 


